മലങ്കരസഭയുടെ 
ആരാധനാ ചരിത്രം 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 


മതങ്ങളുടെ എല്ലാം ചരിത്രത്തില്‍ അവയുടെ ആരാധനാ പാരമ്പര്യ 
ത്തിന്റെ വളര്‍ച്ചയ്ക്കും വികസനത്തിനും അതിപ്രധാനമായ ഒരു സ്ഥാന 
മുണ്ട്‌. ക്രൈസ്തവ സഭകളിലാകട്ടെ, ഒരു പരിധി വരെ സഭാചതി(തഠ 
എന്നത്‌ ആരാധനാ പാരമ്പര്യത്തിന്‍റെ വികസന ചരിത്രമായി ആണ്‌ ചില 
നൂറ്റാണ്ടുകളില്‍ കാണപ്പെടുന്നത്‌. മലങ്കരസഭയില്‍ ആരാധനാ പാര 
മ്പരൃത്തെപ്പറ്റി ഒറ്റയ്ക്കോ, പൊതു ചരിധ്രവുമായി ബന്ധപ്പെടുത്തിയോ 
ഗൌരവമായ ഒരു പഠനം ഇതുവരെ നടന്നിട്ടില്ല എന്നത്‌ ദുഃഖകരമായ 
ഒരു സത്യമാണ്‌. 


മലങ്കരയിലെ ആരാധന്ക്രമങ്ങളുടെ ചരിത്രവും മലങ്കരസഭാ ചരി 
രവും അഭേദ്യമാംവണ്ണം കെട്ടുപിണഞ്ഞു കിടക്കുന്നുവെങ്കിലും മലങ്ക 
രയുടെ സ്രഹത്‌ ചരിത്രമെഴുതിയവര്‍ പോലും ആരാധന്ര്രമത്തെ 
കേവലം സ്പര്‍ശിച്ചു കടന്നുപോവുക മാത്രമാണ്‌ ചെയ്തത്‌. ഇത്‌ വിഷ 
യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതിനാലോ, രേഖകളുടെ അഭാവം 
കൊണ്ടോ, മറ്റു കാരണങ്ങള്‍കൊണ്ടോ ആകാം. ഏതായാലും മലങ്ക 
രയുടെ അവിഘ്നമായ ഒരു ആരാധനാചരിര്രം ഇന്ന്‌ ലഭ്യമല്ല. അവി 
ഛിന്നമായ ഒരു ചരിത്രം രൂപപ്പെടുത്തിയെടുക്കുക ശ്രമകരമായ ഒരു 
ര്രഹത്‌ പദ്ധതിയാണ്‌. അപ്രകാരമുള്ള ഒരു ചരിത്രത്തിന്റെ ആമുഖ പ 
ഠനം മാര്രമാണ്‌ ഈ ലേഖനം. 


ലോകത്തിലെ ഏതാണ്ട്‌ എല്ലാ ക്രൈസ്തവ ചിന്താധാരകളും പാര 
മ്പര്യങ്ങളും ഒരിക്കലല്ലെങ്കില്‍ മറ്റൊരിക്കല്‍ മലങ്കരസഭയുടെ ആരാധ 
ന്ക്രമങ്ങളില്‍ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്‌. അതിനാല്‍ അതിന്റെ വളര്‍ 
ച്ചയും ഗതിവിഗതികളും കണ്ടെത്തുക എന്നത്‌ തികച്ചും ദുഷ്കരമായ 
ഒരു കൃത്യമാണ്‌. ഒന്നാമത്‌ അതിന്റെ സങ്കീര്‍ണ്ണത. രണ്ടാമത്‌ ചരിധ്രരേ 
ഖകളുടെ അഭാവം. 1876 വരെയുള്ള സ്ഥിതി ഇതാണ്‌. 


മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ (രരമം: മലങ്കരസഭാ സ്ഥാപകനായ 
മാര്‍തോമാ ശ്ലീഹാ ഇന്ത്യയില്‍ സുവിശേഷം അറിയിച്ചപ്പോള്‍, വി.കൂര്‍ 
ബാന അര്‍പ്പിക്കുകയും! വി. കുര്‍ബാന്രക്രമം സഭയ്ക്ക്‌ നല്‍കുകയും 
ചെയ്തു എന്നാണ്‌ സഭാപാരമ്പര്യം. എല്ലാ കുര്‍ബാന തക്സാകളു 
ടേയും മാതാവായ യറുശലോ തക്സ അഥവാ കര്‍ത്താവിന്റെ സഹോ 
ദരനായ മാര്‍ യാക്കോബിന്റെ ക്രമമാണ്‌ അദ്ദേഹം ഉപയോഗിച്ചതെന്നാണ്‌ 


ക ഡോ. എം. കുര്യന്‍ തോമസ്‌ 


വിശ്വാസം. പൌരസ്ത്യ സഭയുടെ മറ്റൊരു പാരമ്പര്യമനുസരിച്ച്‌ എല്ലാ 
ശ്ലീഹന്മാരും ഓരോ തക്സാ സ്വയം നിര്‍മ്മിക്കുകയും തന്റെ വേലസ്ഥ 
ലത്തു നല്‍കുകയും ചെയ്തു.” അപ്രകാരം മാര്‍തോമ്മാ ശ്ലീഹായുടെ 
സ്വന്തം ക്രമമായിരുന്നു മലങ്കരയില്‍ നിലനിന്നിരുന്നത്‌ എന്നാണ്‌ മറ്റൊരു 
വിശ്വാസം. 


ആദിമ നൂറ്റാണ്ടുകളില്‍ എല്ലാ പുരാതനസഭകളിലും ആരാധന്ക്ര 
മങ്ങള്‍ വളരുകയും പരിപുഷ്ടമാക്കപ്പെടുകയും ചെയ്തു. എന്നാല്‍ ഇത്‌ 
പരസ്പരബന്ധമില്ലാത്ത (പൂര്‍ണ്ണമായും സ്വത്രന്ര) വികസനമായിരുന്നില്ല. 
ഏതാണ്ട്‌ എല്ലാ പ്രാദേശിക സഭകളും ആരാധന്രകരമങ്ങളെ പരസ്പരം 
ഉള്‍ക്കൊള്ളുകയും, കൈമാറുകയും ചെയ്യുക എന്നത്‌ വിശ്വാസ വൃത്യാ 
സങ്ങള്‍ അവയെ തമ്മില്‍ അകറ്റുന്ന കാലംവരെയെങ്കിലും പതിവായി 
രുന്നു. ഉദാഹരണത്തിന്‌ പാശ്ചാതൃ സുറിയാനി കുര്‍ബാന തക്സായില്‍ 
റോമിലെ പാ്രതിയര്‍ക്കീസ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ അരയോപണൈറ്റ്‌, അല 
ക്‌്സ്രത്രിയായിലെ മാര്‍ ദീയസ്്‌കോറോസ്‌ എന്നിവരുടെ പേരിലുള്ള 
അനാഫുറകള്‍ കാണുന്നുണ്ട്‌. 


ഭൂമിശാസ്ര്രപരമായി മറ്റു സഭകളുമായി ഏറ്റവും അകലെ കിടന്നി 
രുന്ന മലങ്കരസഭയ്ക്ക്‌ ഇപ്രകാരം പരസ്പരബന്ധിതമായ ഒരു വികസനം 
അസാദ്ധ്യമായിരുന്നു. അതിനാല്‍ മലങ്കരസഭയ്ക്ക്‌ പ. ശ്ലീഹാ നല്‍കിയ 
ഏക ക്രമം വളര്‍ച്ച മുരടിച്ച്‌ മൃത്ര്പായമാവുകയോ തീര്‍ത്തും അപ്രത്ൃ 
ക്ഷമാവുകയോ ചെയ്തിരിക്കാം. നാലാം നൂറ്റാണ്ടില്‍ മലങ്കരസഭ വേദതല 
വന്മാരില്ലാതെ വിഷമിച്ചു എന്ന്‌ ചരിര്രകാരന്മാര്‍ ചൂണ്ടിക്കാട്ടുന്നുണ്ട്‌.* 
ആ കാലമായപ്പോഴേയ്ക്കും ഈ ക്രമം പൂര്‍ണ്ണമായും നശിച്ചുപോയിരി 
ക്കാന്‍ സാദ്ധ്യതയുണ്ട്‌. ഏതായാലും മലങ്കര ന്രസാണികളുടെ പ്രഥമ 
ആരാധനക്രമം ഏതെന്ന്‌ കൃത്യമായി അറിയുവാന്‍ ഇന്ന്‌ യാതൊരു 
മാര്‍ഗ്ഗവുമില്ല. 


പതിറ്റുപ്പത്തിലെ പരാമര്‍ശനം: മാര്‍ തോമ്മാ ശ്ലീഹാ ഉപയോഗിച്ച 
ര്രമം ഏതായാലും, അത്‌ ഇന്നത്തെ ഒരു ക്രമം പോലെയും വിപുലവും 
വര്‍ണ്ണപ്പകിട്ടാര്‍ന്നതുമായിരിക്കില്ല. അടിസ്ഥാന ഘടകങ്ങള്‍ മാര്രത 
മുള്‍പ്പെട്ട ഒരു ലളിതരൂപമായിരുന്നു അതെന്ന്‌ നിസംശയം പറയാം. 
ഇന്നത്തെ വി. കുര്‍ബാന തക്സാകള്‍ എല്ലാം അപ്രകാരമുള്ള ലളിത 
മായ അടിസ്ഥാന തക്സാകളുടെ വിപുലീകരിച്ച രൂപങ്ങളാണ്‌. 


ഈ പശ്ചാത്തലത്തില്‍ വേണം എ.ഡി. ഒന്നാം നൂറ്റാണ്ടിലെ സംഘ 
കാല കൃതിയായ പതിറ്റുപ്പത്തില്‍ പരാമര്‍ശിക്കുന്ന സമാഥാനബ്ഥിയെ 
കാണാന്‍. ചില സമീപകാല ചരിത്രകാരന്മാരുടെ നിഗമനമനുസരിച്ച്‌ 
ചോറ്റുചിണ്ഥവും വിഞ്ഞാകുന്ന മദ്യവുമുപയോഗിച്ച്‌ നടത്തിയിരുന്ന 


നസ്രാണി മാര്‍ഗം 3 


ബലിയെപ്പറ്റി പതിറ്റുപ്പത്തിലുള്ള പരാമര്‍ശനം അക്കാലത്തെ കേരള 
ക്രൈസ്തവരുടെ വി. കുര്‍ബാനയെപ്പറ്റിയാണ്‌.” പതിറ്റുപ്പത്തിലെതന്നെ 
മറ്റൊരു പദ്യത്തില്‍ നിന്നും ഇത്‌ സമാധാനബലിയായിരുന്നു എന്നും 
അവര്‍ വ്യഖ്യാനിക്കുന്നു.” ഇതേ പദ്യം തന്നെ ഈ ബലിയുമായി പേര്‍ഷ്യ 
ക്കാര്‍ക്കുണ്ടായിരുന്ന ബന്ധവും സൂചിപ്പിക്കുന്നുണ്ട്‌. 


ഈ വ്യാഖ്യാനങ്ങള്‍ ശരിയാണെങ്കില്‍ വി. വേദപുസ്തകത്തിനു 
പുറത്ത്‌ വി. കുര്‍ബാനയെപ്പറ്റിയുള്ള ആദ്യ പരാമര്‍ശമാണിത്‌ (പതിറ്റു 
പത്തിലെ പ്രസ്തുത പദ്യം എ.ഡി. 70-100 കാലത്തേതാണ്‌). എന്നാല്‍ 
ഈ വാദം അംഗീകരിക്കത്തക്ക നിലയിലുള്ള ഉപരിഗവേഷണം നടന്നി 
ട്ടില്ല. അതിനാല്‍ ഒരു ചരിത്രസത്യം എന്ന നിലയില്‍ ഇതിനെ ഇന്ന്‌ 
അംഗീകരിക്കാനാവില്ല. എങ്കിലും ഇത്‌ ഗവേഷകരുടെ സവിശേഷ്രശദ്ധ 
ആകര്‍ഷിക്കേണ്ട വിഷയമാണ്‌. 


മലങ്കരസഭയുടെ ആരാധന്വരകമത്തെ സംബന്ധിച്ച്‌ ലഭിക്കുന്ന 
ആദ്യത്തെ രേഖ രണ്ടാം ശതകത്തില്‍ പന്തേനോസ്‌ കണ്ട എബ്രായ 
ഭാഷയിലുള്ള മാര്‍ മത്തായിയുടെ സുവിശേഷമാണ്‌. ഇത്‌ സുറിയാനി 
(അരമായ) ഭാഷയിലായിരിക്കാനാണ്‌ ഏറ്റവും കൂടുതല്‍ സാദ്ധ്യതയെന്ന്‌ 
ഇസഡ്‌. എം. പാറേട്ട്‌ തെളിയിച്ചിട്ടുണ്ട്‌.” 


ക്നായിത്തൊമ്മന്റെ ആഗമനത്തിനു മുമ്പുള്ള കാലത്ത്‌ മലങ്കര 
സഭയ്ക്ക്‌ ബന്ധപ്പെടാന്‍ സാദ്ധ്യമായിരുന്ന സഭകള്‍, അന്ന്‌ കേരളം 
വാണിജ്യപരമായും, കടല്‍ ഗതാഗതം വഴിയായും ബന്ധപ്പെട്ടിരുന്ന പേര്‍ 
ഷ്യന്‍, അലക്സ്രന്രിയന്‍ എന്നിവയാണ്‌. ഇതില്‍തന്നെ പൊതുവായ 
മാര്‍ത്തോമ്മാ പൈതൃകം പങ്കുവെയ്ക്കുന്ന പേര്‍ഷ്യന്‍ സഭയ്ക്ക്‌ 
മുന്‍തുക്കം ലഭിക്കുക സ്വാഭാവികവും. 


പേര്‍ഷ്യയിലെ സാപ്പോര്‍ രണ്ടാമന്‍ രാജാവിന്റെ കഠിന പീഡയില്‍ 
നിന്നും രക്ഷപെടാന്‍വേണ്ടി നാടുവിട്ട ക്നായിത്തൊമ്മനും പരിവാര 
ങ്ങളും എ.ഡി. 345-ല്‍ കേരളത്തിലെത്തി. അവരോടൊപ്പം ഉറഹായിലെ 
യൌസേഫു മ്മെതാനും ഉണ്ടായിരുന്നു എന്നാണ്‌ പാരമ്പര്യം. ഉറഹാ, 
പൌരസ്ത്യ സഭയുടെ ഒരു പ്രധാന ക്രേന്ദ്രമായിരുന്നു. ഇതോടെ മലങ്കര 
സഭയുടെ പേര്‍ഷ്യന്‍ ബന്ധം ആരംഭിക്കുകയോ പ്രബലമാവുകയോ 
ചെയ്തു. പേര്‍ഷ്യന്‍ ആരാധന്രകമങ്ങളുടെ മലങ്കരയിലെ പ്രചാരണ 
ത്തിനും ഈ ബന്ധം കാരണമായി. 


പേര്‍ഷ്യന്‍ സഭയുടെ ആരാധനാക്രമം: അക്കാലത്ത്‌ പേര്‍ഷ്യന്‍സഭ 
ഉപയോഗിച്ചിരുന്ന ആരാധന്രകമം എന്തായിരുന്നു? പൌരസ്ത്യ കല്‍ദാ 
യസഭ ഇന്നുപയോഗിക്കുന്ന ഏറ്റവും പുരാതനമായ കുര്‍ബാന തക്സാ 
പോലും അക്കാലത്ത്‌ ഉറഹാ (എഡേസ) യില്‍ നിലവിലിരുന്ന ക്രമത്തില്‍ 


4 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


നിന്നും വിഭിന്നമായിരുന്നു എന്ന്‌ അക്കാലത്ത്‌ ഉറഹയില്‍ വസിച്ചിരുന്ന 
മാര്‍ അപ്രേമിന്റെ വിവരണങ്ങളെ ആശ്രയിച്ച്‌ ചില ചരിര്തകാരന്മാര്‍ വാദി 
ക്കുന്നു.” എന്നാല്‍ ഇത്‌ പാശ്ചാത്യ സുറിയാനി (അന്ത്യോഖ്യന്‍) ക്രമ 
ത്തിന്റെ ഒരു പകര്‍പ്പ്‌ മാത്രമാണെന്ന വാദത്തിനും നിലനില്‍പ്പില്ല. 
കാരണം ബാര്‍ എബ്രായയുടെ കാലത്തുപോലും പൌരസ്ത്ൃര്‍ക്ക്‌ 
പാശ്ചാത്യ സുറിയാനി ക്രമത്തില്‍ നിന്നും വൃതൃയസ്തമായ ആരാധനാ 
നിയമങ്ങള്‍ ഉണ്ടായിരുന്നതായി തെളിവുകളുണ്ട്‌. വി. കുര്‍ബാന കൊടു 
ക്കുന്ന രീതി* തന്നെ ഉദാഹരണം. പൌരസ്ത്യ സിംഹാസനം നെസ്തോ 
റിയോസിനെ അംഗീകരിക്കുകയും ശേഷിച്ച പേര്‍ഷ്യന്‍ വിശ്വാസികള്‍ 
അന്ത്യോഖ്യാ സിംഹാസനത്തിനു കീഴ്പ്പെടുകയും ചെയ്തതോടെ 
യാവാം ഈ ക്രമം അപ്രത്യക്ഷമായത്‌. 


എ.ഡി. 431-ലെ എഫേസൂസ്‌ സുന്നഹദോസ്‌ നെസ്തോറിയോസി 
നെയും കൂട്ടരേയും വേദവിപരീതികളായി പുറംതള്ളി. നെസ്തോറിയന്‍ 
പാഷാണ്ഡത എന്നു വിശേഷിക്കപ്പെടുന്ന അന്ത്യോഖ്യന്‍ വേദശാസ്ത്രം 
അംഗീകരിച്ചിരുന്ന പേര്‍ഷ്യന്‍ സഭ, തങ്ങളുടെ വിശ്വാസത്തിനു സമാന 
മായ വിശ്വാസ സംഹിത സ്വീകരിച്ച നെസ്തോറിയോസിനെ പില്‍ക്കാ 
ലത്ത്‌ അംഗീകരിച്ചു (എഫേസൂസ്‌ സുന്നഹദോസില്‍ അംഗീകരിക്കപ്പെ 
ട്ടുതും ഇന്ന്‌ അന്ത്യോഖ്യന്‍ സഭയും മലങ്കരസഭയും മറ്റ്‌ ഓറിയന്റല്‍ ഓര്‍ 
ത്തഡോക്സ്‌ സഭകളും പിന്‍തുടരുന്നതും അലക്സാന്ത്രിയന്‍ വേദശാ 
സ്ര്രമാണ്‌). അതോടുകൂടി, പേര്‍ഷ്യന്‍ സഭ മറ്റു സഭകളില്‍ നിന്നും 
പൂര്‍ണ്ണമായും വിശ്ചേദിക്കപ്പെട്ടു. ഇത്‌ പേര്‍ഷ്യന്‍ സഭയുടെ പരസ്പര 
ബന്ധിതമായ ആരാധനക്രമ വികസനത്തെയും അവസാനിപ്പിച്ചു. അതി 
നാല്‍ അന്ത്യോഖ്യന്‍ പാരമ്പര്യത്തില്‍ 80-ല്‍ അധികം അനാഫുറാകള്‍ 
ഉള്ളപ്പോള്‍ പേര്‍ഷ്യന്‍ സഭയ്ക്ക്‌ കേവലം മൂന്നു ക്രമങ്ങള്‍ മാത്രമാണു 
ള്ളത്‌.” 

പേര്‍ഷ്യന്‍ സഭയുടെ മൂന്നു കുര്‍ബാന തക്സാകള്‍ യഥാക്രമം മാര്‍ 
ആദായി, മാര്‍ മാറി ശ്ലീഹന്മാര്‍, നെസ്തോറിയോസ്‌, മൊപ്സുസ്റ്റിയാ 
യിലെ തിയദോര്‍ എന്നിവരുടെ പേരില്‍ അറിയപ്പെടുന്നു. ഇവയില്‍ 
ഏറ്റവും പ്രധാനവും പുരാതനവും മാര്‍ ആദായി, മാര്‍ മാറി എന്നിവ 
രുടെ തക്സായാണ്‌. ശ്ല?ഹന്മാരുടെ (കമം എന്നാണ്‌ ഇത്‌ അറിയപ്പെടു 
ന്നത്‌. ഈ തക്സായുടെ ചുവടുപിടിച്ച്‌ പില്‍ക്കാലത്ത്‌ രചിക്കപ്പെട്ടവ 
യും,നെസ്തോറിയന്‍ വിശ്വാസത്തിന്റെ ഉജ്വല പ്രോക്താക്കളായ 
നെസ്തോറിയോസിന്റെയും തിയദോറിന്റെയും പേരു നല്‍കിയവയുമാ 
ണെന്ന്‌ ചില ചരിത്രകാരന്മാര്‍ തെളിയിച്ചിട്ടുണ്ട്‌."” അഞ്ചാം നൂറ്റാണ്ടിലോ 
അതിനു മുമ്പോ തന്നെ ശ്ലീഹന്മാരുടെ ക്രമം രൂപപ്പെട്ടതായി അവകാശ 
പ്പെടുന്നുണ്ട. 


നസ്രാണി മാര്‍ഗം പ 


മാര്‍ ആദായിയുടേയും മാര്‍ മാറിയുടേയും ക്രമം: ഇന്നു നിലവി 
ലുള്ള പൌരസ്ത്യ ക്രമങ്ങളില്‍ ഏറ്റവും പുരാതനവും വിശദവുമായ 
ശ്ലീഹന്മാരുടെ ക്രമത്തെ നെസ്തോറിയന്‍ കാലഘട്ടത്തിലെ സൃഷ്ടി 
യായി കരുതാന്‍ വയ്യ. എഡേസാ കേന്ദ്രമാക്കിയുള്ള പൌരസ്ത്ൃയസഭ 
യില്‍ ഈ ക്രമം നാലാം നൂറ്റാണ്ടു മുതലെങ്കിലും നിലനിന്നിരുന്നു.” 
യേറുശമലേമില്‍ നിന്നുള്ള ശ്ലീഹന്മാരുടെ ക്രമത്തിന്റെ (പാശ്ചാത്യ സുറി 
യാനി പാരമ്പര്യത്തില്‍, കര്‍ത്താവിന്റെ സഹോദരനും യേറുശലേമിലെ 
ഒന്നാമത്തെ എപ്പിസ്‌കോപ്പായുമായ മാര്‍ യാക്കോബിന്റെ തക്സാ) 
പൌരസ്ത്യ വികസനമായി ആണ്‌ ഈ ക്രമം കണക്കാക്കപ്പെടുന്നത്‌. 
മാര്‍ ആദായി, മാര്‍ മാറി എന്നിവര്‍ യഥാക്രമം മാര്‍ തോമ്മാ ശ്ലീഹായുടെ 
ഒന്നാമത്തെയും മൂന്നാമത്തെയും പിന്‍ഗാമികളാണ്‌.” അവര്‍ തന്നെ വിക 
സിപ്പിച്ചതാണെങ്കില്‍ ശ്ലീഹന്മാരുടെ ക്രമം രണ്ടാം നുറ്റാണ്ടില്‍ തന്നെ 
നിലവില്‍ വന്നു എന്നു കരുതണം. നാലാം നൂറ്റാണ്ട്‌ എന്നു കരുതി 
യാല്‍ത്തന്നെ നെസ്തോറിയോസിനെയും കൂട്ടരെയും പൌരസ്ത്ൃയസഭ 
അംഗീകരിക്കുന്ന എ.ഡി. 470-നു മുമ്പുതന്നെ ഈ ക്രമം നടപ്പിലായി 
എന്നത്‌ തീര്‍ച്ചയാണ്‌. 


നെസ്തോറിയോസിന്റെ മേല്‍ ആരോപിക്കപ്പെടുന്ന പാഷാണ്ഡത 
പേര്‍ഷ്യന്‍ സഭയെ തീണ്ടിയിട്ടില്ല എന്ന ശക്തമായ ഒരു വാദഗതി നില 
വിലുണ്ട്‌.* പില്‍ക്കാല നിര്‍മ്മിതികളായ നെസ്തോറിയോസ്‌, തിയദോര്‍ 
എന്നിവരുടെ പേരിലുള്ള കുര്‍ബാന തക്സാകളില്‍പോലും നെസ്തോ 
റിയ വിശ്വാസത്തിന്റെ ലാഞ്ചന ഇന്നും ഇല്ലെന്നു വാദിക്കുന്നവരുമുണ്ട്‌.* 
അവ എന്തായാലും പില്‍ക്കാലത്ത്‌ ഇവയില്‍ നെസ്തോറിയന്‍ കലര്‍പ്പു 
കള്‍ കടന്നിരിക്കാനുള്ള സാദ്ധ്യത തള്ളിക്കളയാനാവില്ല. എങ്കിലും അടി 
സ്ഥാനപരമായി ശ്ലീഹന്മാരുടെ ക്രമം സത്യവിശ്വാസ വിരുദ്ധമായിരുന്നില്ല. 
അടിസ്ഥാന ഘടകങ്ങളില്‍ ഇത്‌ മറ്റു പൌരസ്ത്യ ക്രമങ്ങളോട്‌ സമാന 
വുമാണ്‌.* ശ്ലീഹന്മാരുടെ ക്രമം റോമന്‍ തിരുത്തലുകളോടുകൂടി മദ്ധ്യ 
പൌരസ്ത്യ ദേശത്തെ റോമന്‍ സഭാംഗങ്ങളായ കല്‍ദായക്കാരും കേരള 
ത്തിലെ സീറോ-മലബാര്‍ റോമന്‍ കത്തോലിക്കരും ഇന്നും ഉപയോഗി 
ക്കുന്നുണ്ട്‌.” ചുരുക്കത്തില്‍ വിശ്വാസ പിരിച്ചിലിനു മുമ്പുതന്നെ ഉപയോ 
ഗിച്ചിരുന്നതാണ്‌ ശ്ലീഹന്മാരുടെ ക്രമം എന്നും, അവയുടെ പില്‍ക്കാല 
വികസനമാണ്‌ മറ്റു രണ്ടു തക്സാകളെന്നും പറയാം. 


മലങ്കരസഭയുടെ പേര്‍ഷ്യന്‍ ബന്ധം: അഞ്ചാം നൂറ്റാണ്ടില്‍ തന്നെ 
പേര്‍ഷ്യന്‍ വേദപാഠശാലകളില്‍ ഇന്ത്യന്‍ വൈദികരെ അയച്ചു പഠിപ്പി 
ക്കുവാന്‍ തക്കവണ്ണം ശക്തമായ ഒരു ബന്ധം ഈ സഭകള്‍ തമ്മില്‍ 
ഉണ്ടായിരുന്നു." അതേ നൂറ്റാണ്ടില്‍ തന്നെ നെസ്തോറിയന്‍ വിശ്വാസ 
ത്തിന്റെ നെടുംതൂണുകളുടെ കൃതികള്‍ ഇന്ത്യന്‍ സഭയ്ക്കായി പരിഭാ 


6 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


ഷപ്പെടുത്തിയതിനും തെളിവുകളുണ്ട്‌. ഈ തെളിവുകള്‍ വിരല്‍ ചൂണ്ടു 
ന്നത്‌ ഈ കാലഘട്ടത്തില്‍ തന്നെ മലങ്കരസഭ പേര്‍ഷ്യന്‍ ആരാധന 
രീതി പിന്‍തുടര്‍ന്നു വന്നിരുന്നു എന്ന വസ്തുതയിലേക്കാണ്‌. 


അഞ്ചാം നൂറ്റാണ്ടിനു മുമ്പു തന്നെ പേര്‍ഷ്യന്‍ ക്രമങ്ങള്‍ മലങ്കരയില്‍ 
പ്രചരിച്ചു എന്നു കരുതിയാല്‍, നെസ്തോറിയന്‍ തിരുത്തലുകള്‍ 
ഇല്ലാത്ത പൌരസ്ത്യ ക്രമമായിരിക്കും നടപ്പില്‍ വന്നത്‌. പേര്‍ഷ്യന്‍ സഭ 
നെസ്തോറിയോസിനെ അംഗീകരിച്ചതോടുകൂടി മലങ്കരയിലും ഈ മാറ്റം 
സംഭവിച്ചു. പക്ഷേ രണ്ടു പ്രധാന കാരണങ്ങള്‍ കൊണ്ട്‌ ഇത്‌ ജനങ്ങ 
ളില്‍ യാതൊരു ചലനവും ഉണ്ടാക്കിയിരിക്കാന്‍ ഇടയില്ല. 


ഒന്നാമത്‌, പേര്‍ഷ്യന്‍ പാരമ്പരൃമനുസരിച്ച്‌ ആരാധനയില്‍ ജനങ്ങ 
ളുടെ പങ്കാളിത്തം പരിമിതമാണ്‌.” ആരാധനയും കര്‍മ്മാനുഷ്ഠാനങ്ങളും 
പൂര്‍ണ്ണമായും പുരോഹിതന്മാരുടെ മാ്രതം കര്‍ത്തവ്യമായി കരുതിയി 
രുന്ന ഇന്ത്യന്‍ മതപശ്ചാത്തലത്തിലുള്ള മലങ്കര ന്രസാണികള്‍ ആരാ 
ധനയില്‍ നിന്നു പൂര്‍ണ്ണമായും അകന്നുനിന്നിരുന്നുവെങ്കിലും അത്ഭുത 
ത്തിനവകാശമില്ല. അതിനാല്‍ ക്രമേണയായി കടന്നുവരുന്ന നിസാരമായ 
വൃതിയാനങ്ങള്‍ അവര്‍ അറിയുകയോ ഗാനിക്കുകയോ ചെയ്യുമായിരു 
ന്നില്ല. കൂടാതെ ക്രേന്ദീകൃതമായ ഒരു വൈദിക പഠനപദ്ധതി നിലവിലി 
ല്ലാതിരുന്ന മലങ്കരയില്‍ ഇപ്രകാരം ഒരു മാറ്റം പൂര്‍ണ്ണമാകാന്‍ ചിലപ്പോള്‍ 
നൂറ്റാണ്ടുകള്‍ തന്നെ എടുത്തിരിക്കാനും സാദ്ധ്യതയുണ്ട്‌. 


രണ്ടാമതായി, ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വാദ്രപതിവാ 
ദത്തിലൊന്നും ഇന്ത്യന്‍ ക്രിസ്ത്യാനികള്‍ പങ്കെടുത്തിരുന്നില്ല.”” മുമ്പു 
രേഖപ്പെടുത്തിയ പോലെ എഡേസാ വൈദിക വിദ്യാലയത്തില്‍ പഠിച്ച 
ഇന്ത്യന്‍ പുരോഹിതന്മാരും കാലാകാലങ്ങളില്‍ പേര്‍ഷ്യയില്‍ നിന്നെ 
ത്തിയവരും ഒരേ വിശ്വാസം തന്നെ പിന്‍തുടര്‍ന്നതിനാലും, മറ്റു സഭക 
ളുമായുള്ള ബന്ധം തുലോം പരിമിതമായിരുന്നതിനാലും, ഒരു വേദ 
ശാസ്ര്ര തര്‍ക്കം മലങ്കരയില്‍ ഉണ്ടാവുക അസാദ്ധ്യമായിരുന്നു. 


ആറാം നൂറ്റാണ്ട്‌ മുതല്‍ 14-ാം നൂറ്റാണ്ടു വരെയുള്ള കാലഘട്ടത്തിലെ 
മലങ്കരസഭയുടെ പേര്‍ഷ്യന്‍ ബന്ധം തെളിയിക്കുന്ന അനേകം തെളിവു 
കള്‍ ലഭ്യമാണ്‌.” ഈ കാലഘട്ടത്തില്‍ പേര്‍ഷ്യന്‍ ക്രമങ്ങള്‍ അതേ 
രീതിയില്‍ തന്നെ മലങ്കരയില്‍ പ്രചരിച്ചു. ഉദയംപേരൂര്‍ സുന്നഹദോ 
സിന്റെ കാലമായപ്പോഴേയ്ക്കും നെസ്തോറിയോസിന്റെയും, തിയദോ 
റിന്റെയും കുര്‍ബാന തക്സാകളടക്കം സമ്പൂര്‍ണ്ണ പൌരസ്ത്യക്രമങ്ങള്‍ 
മലങ്കരയില്‍ പ്രചാരത്തിലായി. 


ആരാധനാഭാഷം പേര്‍ഷ്യന്‍ സഭയുടെ ആരാധനാ ഭാഷയായ കല്‍ 
ദായ അഥവാ പൌരസ്ത്യ സുറിയാനി തന്നെയായിരുന്നു പത്തൊമ്പതാം 


നസ്രാണി മാര്‍ഗം 7 


നൂറ്റാണ്ടു വരെയെങ്കിലും മലങ്കരയുടെയും ആരാധനാ ഭാഷ. ആദിമുതല്‍ 
തന്നെ ഒരു വിദേശ ഭാഷയെ ആരാധനാ ഭാഷയായി മലങ്കര ന്രസാണി 
കള്‍ അംഗീകരിച്ചിരുന്നില്ല എന്നു വാദിക്കുന്നവരുമുണ്ട്‌. എന്നാല്‍ മല 
യാണമ സംസാരിക്കുകയും സംസ്കൃതം വൈദികഭാഷയായി അംഗീക 
രിക്കുകയും ചെയ്തിരുന്ന നമ്പൂതിരി സംസ്കാരിക പാരമ്പര്യത്തില്‍ 
അഭിമാനിച്ചിരുന്ന ന്രസാണികള്‍ക്ക്‌ ഇത്രത ബുദ്ധിമുട്ടുള്ള സംഗതിയാ 
യിരുന്നില്ല. കൂടാതെ ആരാധനയില്‍ സാധാരണജനങ്ങളുടെ പങ്കാളിത്തം 
പരിമിതമായിരുന്നു. ആരാധന ഏതാണ്ട്‌ പൂര്‍ണ്ണമായും വൈദികരുടെ 
മാത്രം കാര്യമായിരുന്നു. അതിനാല്‍ ഭാഷ ഒരു ്രശ്നമായിരുന്നില്ല. ഇതി 
ലൊക്കെ ഉപരിയായി, സുറിയാനി ഭാഷ, ക്രിസ്തുവിനു പിമ്പുള്ള ആദ്യ 
സഹ്രസ്സാബ്ദത്തിലെ വ്യാപാരികളായ ന്രസാണികളുടെ അന്തര്‍ദേശീയ 
വ്യവഹാരഭാഷയായിരുന്നു. 


അന്ത്യോഖ്യന്‍ബന്ധം - ഉദയംപേരുരിനു മുമ്പ്‌: 1599-ലെ ഉദയം 
പേരൂര്‍ സുന്നഹദോസിനു മുമ്പ്‌ മലങ്കരസഭ, പേര്‍ഷ്യന്‍ സഭയുടെ വൈദി 
കാധികാരത്തിലും നെസ്തോറിയന്‍ വിശ്വാസത്തിലും നിലനിന്നിരുന്നു 
എന്നാണ്‌ പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ചരിത്രം. അപൂര്‍വ്വം ചിലര്‍ 
ഇതിനെ എതിര്‍ക്കുന്നുണ്ട്‌. മറ്റു ചിലരുടെ അഭിപ്രായത്തില്‍, ബാബി 
ലോണ്‍ ഭരണം നിലനിന്നിരുന്നു എങ്കിലും മലങ്കരസഭയുടെ വിശ്വാസം 
1550-0൦ ആണ്ടു വരെ നെസ്തോറിയമായിരുന്നില്ല.“” ഈ വാദങ്ങള്‍ക്ക്‌ 
വലിയ അര്‍ത്ഥമില്ല. കാരണം ഒരു സഭയുടെ വൈദികാധികാരത്തിനു 
വിധേയമായ സഭയ്ക്ക്‌ മറ്റൊരു വിശ്വാസ സംഹിത പിന്‍തുടരുക അസാ 
ധ്യമാണ്‌. 


എന്നാല്‍ ചില ചരിത്രകാരന്മാര്‍ മലങ്കരസഭ 1500-നു മുമ്പ്‌ അന്ത്യോ 
ഖ്യന്‍ ആധിപത്യത്തിലായിരുന്നു എന്നു തെളിയിക്കാന്‍ വേണ്ടി, ഉദയം 
പേരൂര്‍ സുന്നഹദോസ്‌ ഭേദപ്പെടുത്തിയ ആരാധനാക്രമങ്ങള്‍ പാശ്ചാത്യ 
സുറിയാനി സഭയുടേതാണെന്നു സ്ഥാപിക്കാന്‍ വൃഥാ ശ്രമം നടത്തിയി 
ട്ടുണ്ട്‌.” ഇത്‌ അമിതമായ അന്ത്യോഖ്യാഭക്തി മൂലമോ, പൌരസ്ത്യ 
കല്‍ദായ ക്രമങ്ങളിലുള്ള അജ്ഞത മൂലമോ സംഭവിച്ചതാകാം. ഉദയം 
പേരൂര്‍ സുന്നഹദോസില്‍ തിരുത്തിയത്‌ പാശ്ചാത്യ സുറിയാനി ക്രമങ്ങ 
ളല്ല, കല്‍ദായ ക്രമങ്ങളായിരുന്നു. ഈ വസ്തുത സുന്നഹദോസിന്റെ 
കാനോനകളില്‍ നിന്നു തന്നെ വ്യക്തമാണ്‌. 

മലങ്കരസഭ ആദിമുതല്‍ റോമന്‍ സഭയായിരുന്നു എന്ന വാദത്തിന്റെ 
സ്ഥിതിയും മറ്റൊന്നല്ല. അക്കാലത്ത്‌ രചിക്കപ്പെട്ട അംഗീകൃത പോര്‍ട്ടു 
ഗീസ്‌-റോമന്‍ കത്തോലിക്കാ ചരിര്രങ്ങളെ അവലംബിച്ചാല്‍ പോലും 
പോര്‍ട്ടുഗീസ്‌ അധിനിവേശത്തിനു മുമ്പ്‌ മലങ്കരസഭ റോമന്‍ കത്തോ 
ലിക്കാ വിശ്വാസമോ ആചാരമോ മേല്‍ക്കോയ്മയോ സ്വീകരിച്ചിരുന്നില്ല 


ടര ഡോ. എം. കുര്യന്‍ തോമസ്‌ 


എന്ന്‌ വ്യക്തമാണ്‌.” ഉദയംപേരുൂരിനു മുമ്പുതന്നെ സഭ റോമന്‍ കത്തോ 
ലിക്കാ ആയിരുന്നെങ്കില്‍, ടി. സുന്നഹദോസില്‍ വിശദമായ റോമന്‍ 
വിശ്വാസ പ്രഖ്യാപനവും, ബാഗ്ദാദിലെ കാതോലിക്കായെ തള്ളിപ്പറ 
യലും ആവശ്യമായി വരികയില്ലായിരുന്നു. 


ഉദയംപേരുരിനു മുമ്പുള്ള ന്രസാണി സമുഹം യാക്കോങ്ഥയ എന്നു 
വിളിക്കപ്പെട്ടിരുന്ന അലക്സാന്ത്രിയന്‍ വേദശാസ്രതവും ആരാധനാ പാര 
മ്പരൃവും ഒരുകാലത്തും സ്വീകരിച്ചിരുന്നില്ല.“* അതിനാലാണ്‌ ഉദയംപേ 
രൂര്‍ സുന്നഹദോസിന്റെ കാനോനാകളില്‍ എഫേസൂസ്‌ സുന്നഹദോസി 
നെയും മാര്‍ കൂറിലോസിനെയും അംഗീകരിക്കുന്ന കാനോനോ* ആര്‍ച്ച്‌ 
ബിഷപ്പ്‌ മെനസിസ്‌ ചേര്‍ത്തത്‌. 


അര്‍ക്കദ്യക്കോന്‍ ഭരണം: മലങ്കരസഭയുടെ പേര്‍ഷ്യന്‍ ബന്ധ 
ത്തിന്റെ ഏറ്റവും നല്ല തെളിവാണ്‌ 1653-ലെ കൂനന്‍കുരിശുസത്യം വരെ 
നിലനിന്നിരുന്ന അര്‍ക്കദ്യക്കോന്‍ ഭരണം. പൌരസ്ത്യ - പാശ്ചാത്യ സുറി 
യാനി സഭകളില്‍ അര്‍ക്കദ്യക്കോന്മാര്‍ തമ്മില്‍ സാരമായ വ്ൃത്യാസ 
ങ്ങളുണ്ട്‌. പാശ്ചാതൃ സുറിയാനി സഭയില്‍ അര്‍ക്കദ്യക്കോന്‍, മ്ശംശോ 
നോയും (പൂര്‍ണ്ണ ശെമ്മാശന്‍) പരസ്ത്യ സുറിയാനി സഭയില്‍ കശീ 
ശയുമാണ്‌. പാശ്ചാത്യ സുറിയാനി സഭയിലെ മ്മെതാന്റെ വൈദികകര്‍മ്മ 
സഹായി മാത്രമാണ്‌ അര്‍ക്കദ്യക്കോന്‍. പൌരസ്ത്യ സുറിയാനി പാര 
മ്പരൃത്തില്‍ മ്മെതാന്റെ അഭാവത്തില്‍ അര്‍ക്കദ്യക്കോനന്‍ അദ്ദേഹത്തിന്റെ 
ഏതാണ്ടെല്ലാ ഭരണാധികാരവും ഉണ്ടായിരുന്നു. മ്രെതാന്‍ പല പ്രധാന 
സംഗതികളും അര്‍ക്കദ്യക്കോനെ കൂടാതെ ചെയ്യരുതെന്ന്‌ പേര്‍ഷ്യന്‍ 
സഭയുടെ കാനോനാകള്‍ വിലക്കിയിട്ടുണ്ട്‌.” പേര്‍ഷ്യന്‍ സഭാനിയമം 
അനുവദിക്കുന്ന അധികാരങ്ങള്‍ പുലര്‍ത്തിയിരുന്ന മലങ്കരയിലെ 
അര്‍ക്കദ്യക്കോന്മാര്‍ (അഭരിക്കാദ്യക്കോനി കള്ലേോദ്‌ ഹിന്ദുവഥയേ2) അഥവാ 
ഇന്ത്യയൊക്കെയുടെയും അര്‍ക്കദ്യക്കോന്‍, കശീശാമാരായിരുന്നു എന്ന 
ത്‌ സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണ്‌. മലങ്കരസഭ പേര്‍ഷ്യന്‍ ക്രമം സ്വീക 
രിച്ചിരുന്നു എന്നതിന്‌ ഏറ്റവും ശക്തമായ തെളിവുകളിലൊന്നായി 
ഇതിനെ കണക്കാക്കാം. 


റോമന്‍ അധിനിവേശം: 1498-ല്‍ വാസ്‌കോഡിഗാമാ കോഴിക്കോട്ട്‌ 
എത്തിയതോടുകൂടി ഒരു കയ്തിത്‌ വാളും മറുകയ്യില്‍ കുരിശുമായി? ലോകം 
കീഴടക്കാനിറങ്ങിയ പോര്‍ട്ടുഗീസുകാരുടെ ജ്രേതയാത്ര കേരളത്തിലും 
ആരംഭിച്ചു. ചുരുങ്ങിയ കാലംകൊണ്ട്‌ ഇന്ത്യയില്‍ രാഷ്ദ്രീയ അടിത്തറ 
ഉറപ്പിച്ച പോര്‍ട്ടുഗീസുകാര്‍ക്ക്‌ ഇന്ത്യന്‍ മണ്ണില്‍ ക്രിസ്ത്യാനികളെക്ക 
ണ്ടത്‌ ആദ്യം സന്തോഷ്പ്രദമായിരുന്നു. എങ്കിലും, റോമാ പാപ്പായുടെ 
ആധിപത്യം അംഗീകരിക്കാത്തവരും, ലത്തീന്‍ ക്രമങ്ങള്‍ സ്വീകരിക്കാ 
ത്തവരുമായ ക്രിസ്ത്യാനികളെ പാഷാണ്ഡരായി കണക്കാക്കുന്ന ശക്ത 


നസ്രാണി മാര്‍ഗം 9 


മായ അസഹിഷ്ണുത അവര്‍ക്കുണ്ടായിരുന്നു.” രാഷ്ര്രീയാധികാരം ഉറ 
പ്പിച്ച ഉടനെ അവരുടെ ശ്രദ്ധ ന്രസാണികളെ റോമന്‍ ആധിപത്യവും 
ആചാരവും അംഗീകരിപ്പിക്കുന്നതിലായി. റോമാ വിശ്വാസ - ആചാര 
ങ്ങള്‍ സ്വീകരിക്കാനുള്ള നേരിട്ടുള്ള ക്ഷണം ന്രസാണികള്‍ നിരസിച്ചു. 
പണം കൊടുത്തു വശീകരിക്കാനായിരുന്നു പിന്നത്തെ ശ്രമം. അതും 
പരാജയപ്പെട്ടശേഷം കൊടുങ്ങല്ലൂരില്‍ ഒരു വൈദിക സെമിനാരി 
സ്ഥാപിച്ച്‌ ലത്തീന്‍ ക്രമങ്ങള്‍ അഭ്യസിപ്പിച്ചു തുടങ്ങി.”* 


ഈ ശ്രമവും പരാജയപ്പെട്ടതിനെ തുടര്‍ന്ന്‌ വൈപ്പിക്കോട്ടയില്‍ പുതിയ 
ഒരു സെമിനാരി സ്ഥാപിച്ചു. മലങ്കര ന്രസാണികളുടെ സുറിയാനി ഭാഷ 
യോടുള്ള പ്രതിപത്തി മൂലമാണ്‌ മുന്‍ ശ്രമങ്ങള്‍ പരാജയപ്പെട്ടതെന്ന 
നിഗമനത്തിലാണ്‌ റോമന്‍ സഭാധികൃതർ എത്തിച്ചേര്‍ന്നത്‌. അതിനാല്‍ 
വൈപ്പിക്കോട്ടയില്‍ മലങ്കരയെ പൂര്‍ണ്ണമായി ലത്തിനീകരിക്കുന്ന രീതി 
മാറ്റി സുറിയാനി കൂടി ഒരു പാഠ്യവിഷയമാക്കി. ലത്തീന്‍ കുര്‍ബാന 
തക്സാ സുറിയാനിയിലേയ്ക്കു പരിഭാഷപ്പെടുത്തി അവിടെ പഠിപ്പിച്ചു.” 
ഈ സെമിനാരിയേയും സഭ നിരാകരിച്ചു. തുടര്‍ന്ന്‌ പേര്‍ഷ്യന്‍ മ്മെതാ 
ന്മാര്‍ മലങ്കരയില്‍ എത്തിച്ചേരുന്നതു തടഞ്ഞുകൊണ്ടു പുതിയൊരു 
ത്രന്രം ആവിഷ്ക്കരിച്ചു. ഇതിന്റെ ഒക്കെയും പരിസമാപ്തിയാണ്‌ 1599-ലെ 
ഉദയംപേരൂര്‍ സുന്നഹദോസ്‌. 


16-ാം നൂറ്റാണ്ടില്‍ മലങ്കരസഭ, നെസ്തോറിയന്‍ വിശ്വാസവും 
പൌരസ്ത്യ ആരാധന്രക്രമവും ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും 
വലിയ തെളിവ്‌ കുപ്രസിദ്ധമായ ഉദയംപേരൂര്‍ സുന്നഹദോസിന്റെ 
കാനോനാകള്‍ തന്നെയാണ്‌. ശക്തമായ രാഷ്ട്രീയ - സൈനിക സമ്മര്‍ദ്ദ 
ത്തിനുപോലും മലങ്കരയില്‍ രൂഡമൂലമായ പേര്‍ഷ്യന്‍ പാരമ്പര്യത്തിനെ 
പൂര്‍ണ്ണമായും നീക്കാന്‍ സാധിക്കാതിരുന്നതിനാല്‍ ചില നീക്കുപോക്കു 
കള്‍ മെനസിസിനുപോലും അനുവദിക്കേണ്ടി വന്നു.” 


ഉദയംപേരൂര്‍ സുന്നഹദോസ്‌: അപൂര്‍വ്വം ചില വിട്ടുവീഴ്ചകള്‍ 
ചെയ്തതൊഴിച്ചാല്‍ റോമാവിശ്വാസവും ലത്തീന്‍ ക്രമങ്ങളും മലങ്കര 
യെക്കൊണ്ട്‌ ബലമായി അംഗീകരിപ്പിക്കുകയാണ്‌ ഉദയംപേരൂരില്‍ 
ചെയ്തത്‌. ട്രെന്റ്‌ സുന്നഹദോസിന്റെ നിശ്ചയങ്ങളായിരുന്നു ഇവയുടെ 
അടിസ്ഥാന പ്രമാണം. ഈ ബലപ്രയോഗത്തിനു പോലും ന്രസാണിക 
ളുടെ പേര്‍ഷ്യന്‍ പാരമ്പര്യം പൂര്‍ണ്ണമായി അവസാനിപ്പിക്കാന്‍ സാധിച്ചി 
ല്ല. ഗോവാ ആര്‍ച്ച്‌ ബിഷപ്പ്‌ മെനസിസ്‌ മുന്‍കൂട്ടി എഴുതി തയാറാക്കി 
ക്കൊണ്ടുവന്ന്‌ ചര്‍ച്ചയ്ക്ക്‌ ഇടകൊടുക്കാതെ വായിച്ചു പാസാക്കിയതായി 
ഭാവിച്ചിട്ടും, തിരുത്തലുകളോടു കൂടിയാണെങ്കിലും കല്‍ദായ നമസ്ക്കാ 
ര്രമം തന്റെ ഇഷ്ടത്തിനു വിപരീതമായി അദ്ദേഹത്തിനു അനുവദിച്ചു 
കൊടുക്കേണ്ടി വന്നു.” വിശ്വാസ - ആചാര കാര്യങ്ങള്‍ ഒഴിവാക്കിയാല്‍ 


10 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


താഴെപ്പറയുന്ന പ്രധാന മാറ്റങ്ങളാണ്‌ മെനസിസ്‌ മലങ്കരയുടെ മേല്‍ 
അടിച്ചേല്‍പ്പിച്ചത്‌. 


1. പൌരസ്ത്യ കല്‍ദായ സഭയുടെ പ്ശിത്മാ വേദപുസ്തകത്തില്‍ 
ഇല്ലാതിരുന്ന രണ്ടു പത്രോസ്‌, രണ്ടു മൂന്നും യോഹന്നാന്‍, യൂദ എന്നീ 
ലേഖനങ്ങളും വെളിപാടും”* ചേര്‍ക്കുകയും മറ്റു ചില പുസ്തകങ്ങളില്‍ 
ഇല്ലാതിരുന്ന വാക്യങ്ങള്‍ ചേര്‍ക്കുകയും ചെയ്തു. 


2. രണ്ടു നേരത്തെ നമസ്ക്കാരത്തിലും കൂര്‍ബാനയിലും ബാഗ്ദാ 
ദിലെ പാത്രിയര്‍ക്കീസിനെ കഥോഥിക്ക (സാര്‍വ്രതിക സഭാതലവന്‍) 
എന്നു അനുസ്മരിക്കുന്നതു നിരോധിച്ചു.” പകരം തല്‍സ്ഥാനത്ത്‌ റോമാ 
പാപ്പായുടെ പേരു ചേര്‍ത്തു. 


3. തേവോദോറസ്‌, തിയദോര്‍, അപ്രഹാം, മാര്‍ ആവാ കാതോലിക്കാ 
എന്നീ നെസ്തോറിയന്‍ പിതാക്കന്മാരെ പ്രാര്‍ത്ഥനകളില്‍ അനുസ്മരി 
ക്കുന്നതു നീക്കി പകരം മാര്‍ ഗ്രിഗോറിയോസ്‌, മാര്‍ അത്താനാസ്യോ 
സ്‌, മാര്‍ ബസേലിയോസ്‌, മാര്‍ ഈവാനിയോസ്‌, അഗസ്തീനോസ്‌, ഇ 
റാമോനീസ്‌ എന്നിവരുടെ പേരു ചേര്‍ത്തു. 


4. നെസ്തോറിയന്‍ രീതിയിലുള്ള വിശ്വാസ്പ്രമാണത്തില്‍ റോമന്‍ 
ഭേദഗതികള്‍ വരുത്തി. 


5. മലങ്കരയില്‍ പ്രചാരത്തിലിരുന്ന പ്രന്തണ്ടു നെസ്തോറിയന്‍ പുസ്ത 
കങ്ങളായ”* മശിഹായുടെ തരുബങ്ഥല്യം (കന്നിമാതാവിന്റെ ചരിതം), 
യോഹന്നാന്‍ ബെരിയന്ദോന്റെ പുസ്തകം, പവിഴത്തിമ്റെ! പുസ്തകം 
(മാര്‍ അബ്ദീശോയുടെ മാരീഗ്യാനിത്ത), മക്കാമത്ത്‌ (പറുദീസ), സുന 
ഫദോസുകളുടെ പുസ്തകം, സ്ഥരീഗത്മിരീ നിന്നസുവനാ എഴുത്ത്‌, കമ? 
ന്ധിന്റെ പാട്ടുകള്‍, നരീസ്വയുടെ പുസ്തകം, ഫുണ്ച്യവാന്മാരുടെ ചരിതം, 
പാരീന്ധിമാന, ശകുന ചുസ്തകം എന്നിവ നിരോധിച്ചു. 


6. പൌരസ്ത്യ കല്‍ദായ സഭയുടെ കൂദാശകളായ പൌരോഹിത്യം, 
മാമോദീസാ, അഭിഷേക തൈലം (കര്‍ണ്ണ), വി. കുര്‍ബാന, പാപമോ 
ചനം, പുളിപ്പ്‌ (മല്ക), സ്ലീബാ അടയാളം” എന്നിവയ്ക്കു പകരം, റോമാ 
സഭയുടെ കൂദാശകളായ മാമോദീസ, ഒര്രുശ്മ (സ്ഥിരീകരണം), കുര്‍ 
ബാന, കുമ്പസാരം, ഒടുക്കത്തെ ഒര്പുശ്മ (തൈലാഭിഷേകം), പട്ടത്വം, 
വിവാഹം എന്നിവ നടപ്പിലാക്കി. 


7. നെസ്തോറിയന്‍ സഭയില്‍ വി. മൂറോന്‍ തൈലം കൂദാശ ചെയ്യുന്ന 
കര്‍മ്മം ഇല്ല. പകരം ഓരോ മാമോദീസായ്ക്കും പട്ടക്കാരന്‍ അഭിഷേക 
തൈലം എണ്ണചേര്‍ത്ത്‌ പ്രത്യേക പ്രാര്‍ത്ഥനയോടെ വര്‍ദ്ധിപ്പിക്കുന്ന ക്രമ 
മാണ്‌* നിലവിലുള്ളത്‌. ഇതിനുപകരം റോമന്‍ രീതിയില്‍ മേല്‍പട്ടക്കാ 


നസ്രാണി മാര്‍ഗം 11 


രന്‍ കൂദാശ ചെയ്ത മൂറോന്‍ ഏര്‍പ്പെടുത്തി. 


8. മാമോദീസായോടൊപ്പം മൂറോനഭിഷേകം നടത്തുന്ന പൌരസ്ത്യ 
പാരമ്പര്യത്തിനു പകരം” അഞ്ചു വയസ്സിനുശേഷം നടത്തുന്ന ആദ്യത്തെ 
ഒചുശ്മ എന്ന കൂദാശയിൽ മൂറോനഭിഷേകം നടത്തുന്ന റോമന്‍ രീതി 
നടപ്പാക്കി. 


9. സാധാരണ ദിവസങ്ങളില്‍ ഉപയോഗിക്കുന്ന മാര്‍ ആദായി, മാര്‍ 
മാറി എന്നിവരുടെ തക്സായ്ക്കു പകരം പ്രത്യേക ദിവസങ്ങളില്‍ 
പൌരസ്ത്യ കല്‍ദായസഭ ഉപയോഗിച്ചിരുന്ന നെസ്തോറിയോസിന്റെയും, 
തിയദോറിന്റെയും കുര്‍ബ്ബാന തക്സാകള്‍ നിരോധിച്ചു. 


10. മാര്‍ ആദായി, മാര്‍ മാറി എന്നിവരുടെ തക്സായില്‍ ഇളല്ലാതിരു 
ന്നതും” റോമന്‍ വിശ്വാസമനുസരിച്ച്‌ അത്യന്താപേക്ഷിതവുമായ 
ഏതാനും വാചകങ്ങള്‍ ചേര്‍ക്കുകയും, അതില്‍ നിന്നും ചില വാചക 
ങ്ങള്‍ നീക്കുകയും ചെയ്തു. 


11. പ. കന്യക മറിയാം, ശ്ലീഹന്മാര്‍, പുണ്യവാന്മാര്‍ എന്നിവര്‍ക്കു 


വേണ്ടി പ്രാര്‍ത്ഥിക്കുന്ന” പൌരസ്ത്യ വിശ്വാസ സംഹിത നിരോധിച്ചു. 


12. മ്ശംശോനേന്മാര്‍ (പൂര്‍ണ്ണ ശെമ്മാശന്മാര്‍) കുര്‍ബാന കൊടുക്കു 
ന്നതും” ഈറാറാ ഇടുന്നതും നിരോധിച്ചു. 


13. സഭാ പഞ്ചാംഗം റോമന്‍ രീതിയിലാക്കി. 


14. അമ്പതു നോയമ്പ്‌ തിങ്കളാഴ്ച തുടങ്ങുന്ന പരസ്ത്ൃ പാരമ്പര്യം 
തുടരാന്‍ അനുവദിച്ചു എങ്കിലും റോമന്‍ രീതിയില്‍ വിഭൂതി ബുധനാഴ്ച 
കുരിശുവര ചെരുന്താശ്‌ കൂടി ആചരിക്കണമെന്നു നിഷ്കര്‍ഷിച്ചു. മറ്റു 
നോയമ്പുകള്‍ റോമന്‍ രീതിയിലാക്കി. ബുധനും വെള്ളിയും നോയമ്പിനു 
പകരം വെള്ളിയും ശനിയും നോയമ്പാക്കി. ബുധനാഴ്ച നോയമ്പായി 
ആചരിക്കാന്‍ അനുവദിച്ചു എങ്കിലും അതിന്റെ പ്രാധാന്യം ഇല്ലാതാക്കി. 


15. ഹന്നാന്‍ വെള്ളം നിര്‍ബന്ധിതമാക്കി. 


16. ദിവസം സഗ്ധഥ്യ മുതതീ സന്ധ്യ വരെ എന്ന പൌരസ്ത്യ രീതിക്കു 
പകരം പാതിരാ മുതത്‌ പഠാത!രാ2 വരെ എന്ന റോമന്‍ രീതി നടപ്പാക്കി. 


17. കൃച' നിറഞ്ഞ മറിയമേ... എന്ന പ്രാര്‍ത്ഥനയില്‍ അവസാനത്തെ 
രണ്ടു വാചകങ്ങള്‍ കൂട്ടിച്ചേര്‍ത്തു. 


18. യേശു എന്ന നാമത്തിനു ബഹുമാനം നിര്‍ബന്ധിതമാക്കി. 


19. നെസ്തോറിയന്‍ പിതാക്കന്മാരുടെ പേരിലുള്ള പള്ളികള്‍ മറ്റു 
പേരുകളിലേയ്ക്ക്‌ മാറ്റി. പ്രത്യേകിച്ചും മാര്‍ സാബോര്‍, മാര്‍ ആപ്രോത്ത്‌ 


12 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


എന്നിവരുടെ പേരുകളിലുള്ളവയെ സകല പരിശുദ്ധന്മാരുടെയും പേരിലാ 
ക്കുകയും ആ പള്ളികളിലെ പെരുന്നാള്‍ മേടം 29-നു പകരം വൃശ്ചികം 
ഒന്നിന്‌ എന്ന്‌ നിശ്ചയിക്കുകയും ചെയ്തു. 


20. പൌരസ്ത്യ പാരമ്പരൃത്തിനു വിരുദ്ധമായി പള്ളികളില്‍ രൂപങ്ങള്‍ 
നിര്‍ബന്ധിതമാക്കി. 


21. പള്ളികള്‍ കുര്‍ബാന ചൊല്ലാനാകാത്തവിധം അശുദ്ധമാകാനുള്ള 
കല്‍ദായ സഭയുടെ കാരണങ്ങള്‍ക്കു പകരം്‌* റോമാ സഭയുടെ കാര 
ണങ്ങളും, അവ ശുദ്ധീകരിക്കാന്‍ റോമന്‍ ക്രമങ്ങളും ഏര്‍പ്പെടുത്തി. 


22. പട്ടക്കാരുടെ വിവാഹം വിലക്കി. 


23, കല്‍ദായ പാരമ്പര്യത്തിലില്ലാത്ത പട്ടക്കാരന്റെ മുമ്പിലുള്ള വൃക്തി 
കുമ്പസാരം നിര്‍ബന്ധിതമാക്കി. 


24. കൂദാശ ചെയ്യപ്പെട്ടശേഷം വി. കുര്‍ബാനയില്‍ അപ്പ-വീഞ്ഞുകളെ 
തമ്മില്‍ സംയോജിപ്പിക്കുന്ന പൌരസ്ത്യ പാരമ്പര്യം നിര്‍ത്തലാക്കി. 


മലങ്കരസഭയുടെ ആരാധനാകാര്യങ്ങളില്‍ ഉദയംപേരൂര്‍ സുന്നഹ 
ദോസ്‌ വരുത്തിയ പ്രധാന മാറ്റങ്ങള്‍ ഇവയാണ്‌. കൂടാതെ സുറിയാനി 
യില്‍ ഭാഷാന്തരം ചെയ്ത ലത്തീന്‍ കുര്‍ബാന തക്സായുടെയും മറ്റു 
റോമന്‍ ക്രമങ്ങളുടെയും പ്രചരണവും നിശ്ചയങ്ങളില്‍ ഉള്‍പ്പെടുന്നു. 


ലത്തിന്‍ ഭരണം: സുന്നഹദോസിനെ തുടര്‍ന്ന്‌ ആര്‍ച്ച്‌ ബിഷപ്പ്‌ മെന 
സീസ്‌ പള്ളികള്‍തോറും സഞ്ചരിച്ച്‌ കയ്യില്‍കിട്ടിയ ഗ്രന്ഥങ്ങളെല്ലാം 
അഗ്നിക്കിരയാക്കി. കല്‍ദായ പാരമ്പര്യത്തെ ഉന്മൂലനം ചെയ്യാനുള്ള 
ആസൂ്രിത പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്‌. മെനസിസിനെ തുടര്‍ന്നു 
വന്ന ര്രാന്‍സിസ്‌ റോസ്‌ മ്രെതാന്റെ ഭരണകാലത്തും ഇതേ പരിപാടി 
തുടര്‍ന്നു. ഇദ്ദേഹം റോമന്‍ തക്സാ, നിത്യപ്രാര്‍ത്ഥനാ സംഗ്രഹം മുത 
ലായവ സുറിയാനിയിലേക്ക്‌ പരിഭാഷപ്പെടുത്തി അച്ചടിപ്പിച്ചു.”” ഇതോടെ 
മലങ്കരയിലെ ലത്തീന്‍ ക്രമങ്ങളുടെ സ്വാധീനം വര്‍ദ്ധിച്ചു. പ്രചണ്ഡമായ 
റോമന്‍ പ്രചരണതന്ത്രവും പട്ടക്കാരുടെ മേലുള്ള നിയ്രത്രണവും, തങ്ങ 
ളുടെ സെമിനാരിയില്‍ പഠിച്ചിറങ്ങിയവര്‍ക്കു മാത്രം പട്ടം കൊടുക്കുന്ന 
രീതിയും, യഥാര്‍ത്ഥ വിശ്വാസത്തെപ്പറ്റിയുള്ള ഗ്രന്ഥങ്ങളുടെ അഭാവവും 
അടുത്ത അര ശതാബ്ദക്കാലംകൊണ്ട്‌ ലത്തീന്‍ ക്രമങ്ങള്‍ക്ക്‌ ശക്ത 
മായ ഒരടിത്തറയുണ്ടാക്കി. 


ഭീഷണി കൊണ്ട്‌ അടിച്ചേല്‍പ്പിച്ച റോമാനുകം 1653-ല്‍ നടന്ന കൂനന്‍ 
കുരിശു സത്യത്തിലൂടെ മലങ്കരസഭ വലിച്ചെറിഞ്ഞു. തല്‍ക്കാല 
ത്തേയ്ക്ക്‌ പകലോമറ്റം തോമ്മാ അര്‍ക്കദിയാക്കോനെ പ്രന്തണ്ടു പട്ട 


നസ്രാണി മാര്‍ഗം 13 


ക്കാര്‍ കൂടി മ്രെതാനായി വാഴിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനം ക്രമപ്പെടു 
ത്താന്‍ ഒരു മേല്‍പ്പട്ടക്കാരനെ അയച്ചുതരുവാന്‍ പൌരസ്ത്യ സിംഹാസ 
നങ്ങളായ ബാബിലോണ്‍ (പേര്‍ഷ്യ), അലക്സ്ന്ത്രിയ, അന്ത്യോഖ്യാ 
എന്നിവയോട്‌ അഭ്യര്‍ത്ഥിക്കുകയും ചെയ്തു.” എന്നാല്‍ പടിഞ്ഞാറന്‍ 
കടലിലെ പോര്‍ട്ടുഗീസ്‌ ഉപരോധം മൂലം ഈ അപേക്ഷകള്‍ക്ക്‌ ഉടനടി 
മറുപടി ഉണ്ടായില്ല. 


കൂനന്‍കുരിശിനു ശേഷം: കൂനന്‍കുരിശു സത്യത്തെ തുടര്‍ന്ന്‌ മല 
കകരസഭയുടെ ആരാധനാ രീതിയില്‍ ഉടനെ മാറ്റമൊന്നുമുണ്ടായില്ല. 
വൈദികരുടെ വിവാഹ തടസ്സം നീക്കിയെന്നു മാത്രമാണ്‌ കര്‍ദിനാള്‍ 
ടിസറന്റു പറയുന്നത്‌.”* സ്വയം മ്മെതാനെ വാഴിക്കയും, റോമന്‍ മ്മരെതാന്‍ 
ഗാഴ്‌സ്യായെ അനുസരിക്കാതിരിക്കയും ചെയ്തതല്ലാതെ മറ്റൊരു കുറ്റവും 
ഇവര്‍ക്കില്ലെന്ന്‌ മറ്റു ചില റോമന്‍ ചരിത്രകാരന്മാര്‍ രേഖപ്പെടുത്തിയി 
ട്ടുണ്ട്‌.” അവിടവിടെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പഴയ ഗ്രന്ഥങ്ങള്‍ 
ഉപയോഗിച്ച്‌ റോമാക്കാര്‍ തിരുത്തിയ കല്‍ദായ ക്രമങ്ങള്‍ പഴയ രീതി 
യിലാക്കുവാന്‍ മാര്‍ത്തോമ്മാ ഒന്നാമന്‍ ഭഗീരഥ പ്രയത്നം ചെയ്തതായും 
ചില ചിത്രകാരന്മാര്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌.”* 


പല കാരണങ്ങള്‍കൊണ്ട്‌ മാര്‍ത്തോമ്മാ ഒന്നാമന്റെ ഈ ശ്രമം വിജ 
യിക്കുക ക്ഷിപ്രസാദ്ധ്യമായിരുന്നില്ല. 54 വര്‍ഷത്തെ റോമന്‍ ആധിപ 
ത്യവും പഠിപ്പിക്കലുകളും നെസ്തോറിയന്‍ വിശ്വാസത്തെ പാഷാണ്ഡത 
യായി കണക്കാക്കുന്ന രീതിയിലേക്ക്‌ മലങ്കരസഭയെ നയിച്ചു. വൈപ്പി 
ക്കോട്ടയിലേയും കൊടുങ്ങല്ലൂരിലേയും സെമിനാരികളില്‍ പഠിച്ചിറങ്ങിയ 
വൈദികരിലെ ലത്തീന്‍ സ്വാധീനവും, ജസ്യൂട്ട്‌ മിഷനറിമാരുടെ ഇടവക 
തോറുമുള്ള പ്രവര്‍ത്തനവും പൂര്‍ണ്ണമായ ഒരു മടങ്ങിപ്പോക്ക്‌ അസാദ്ധ്യ 
മാക്കി. 


തങ്ങളുടെ അപേക്ഷ അനുസരിച്ച്‌ പാരസ്ത്യ മ്മരെതാനെ ലഭിക്കു 
വാനായി കാത്തിരുന്ന ഒരു വ്യാഴവട്ടക്കാലം മലങ്കരയുടെ ലത്തിനീകരി 
ക്കപ്പെട്ട ആരാധനാരീതിയില്‍ ഒരു മാറ്റവും ഉണ്ടായില്ല. 1665-ല്‍ യെരു 
ശലേമിലെ സുറിയാനി പാ്രതിയര്‍ക്കീസ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ അബ്ദല്‍ 
ജലീദ്‌ മലങ്കരയിലെത്തുമ്പോള്‍ റോമന്‍ ആചാര്രപകാരം പുളിപ്പില്ലാത്ത 
അപ്പം (പത്തീറ) ആണ്‌ കുര്‍ബാനയ്ക്ക്‌ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്‌.”' 


പാശ്ചാത്യ സുറിയാനി ബന്ധം ആരംഭിക്കുന്നു: 1665-ല്‍ വന്ന മാര്‍ 
ശ്ഗിഗോറിയോസാണ്‌ മലങ്കരയില്‍ കാലുകുത്തിയ ആദ്യത്തെ പാശ്ചാത്യ 
സുറിയാനി മേല്‍പ്പട്ടക്കാരന്‍. ഇത്‌ മലങ്കരസഭയ്ക്ക്‌ നൂതനമായ ഒരു 
ബന്ധത്തിന്റെ ആരംഭം കുറിച്ചു. മാര്‍ത്തോമ്മാ ഒന്നാമന്റെ 
മേല്‍പ്പട്ടസ്ഥാനം ക്രമപ്പെടുത്തിയ ഇദ്ദേഹത്തിന്റെ ശ്രമം മലങ്കരസഭയില്‍ 


14 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


പാശ്ചാത്യ സുറിയാനി വിശ്വാസാചാരങ്ങള്‍ നടപ്പിലാക്കുക എന്നതായി 
രുന്നു.” പേര്‍ഷ്യന്‍ സഭയുടെ ആചാരങ്ങളുമായി പാശ്ചാത്യ സുറിയാനി 
ക്രമത്തിനുള്ള സാദൃശ്യവും പൊതുവായ സുറിയാനി പാരമ്പര്യവും ഒരു 
പരിധി വരെ ഇദ്ദേഹത്തെ സഹായിച്ചു എങ്കിലും ഉദ്ദേശിച്ച മാറ്റങ്ങള്‍ നട 
പ്പിൽ വരുത്തുക ക്ഷിപ്രസാദ്ധ്യമായിരുന്നില്ല. പാശ്ചാത്യ സുറിയാനിക്രമം 
അനുസരിച്ച്‌ കുര്‍ബാന അര്‍പ്പിച്ച അദ്ദേഹത്തെ ജനങ്ങള്‍ എതിര്‍ത്തു 
എന്നും പഴയ ക്രമം (പൌരസ്ത്യ കല്‍ദായ) പിന്തുടരാന്‍ ആവശ്യപ്പെട്ടു 
എന്നും, ചില ചരിത്രകാരന്മാര്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌.* 


മാര്‍ ഗ്രിഗോറിയോസിന്റെ ആഗമനത്തോടെ മലങ്കരയില്‍ പെട്ടെന്നു 
നടപ്പായ ആചാരങ്ങളായി പറയപ്പെടുന്നത്‌ പുളിപ്പുള്ള അപ്പം കുര്‍ബാ 
നയ്ക്ക്‌ ഉപയോഗിക്കുക, കയ്യില്ലാത്ത ലത്തീന്‍ കുപ്പായത്തിനു പകരം 
കാപ്പ ധരിച്ചുകൊണ്ട്‌ കുര്‍ബാന ചൊല്ലുക, വലിയ നോയമ്പു തുടങ്ങുന്ന 
ദിവസം പഴയ രീതിയിലാക്കുക എന്നിവ മാത്രമാണ്‌." ഇവയോടൊപ്പം 
പേര്‍ഷ്യന്‍ സഭയുമായി സാമ്യമുള്ള പാശ്ചാത്യ സുറിയാനി പഞ്ചാംഗവും 
ഏര്‍പ്പെടുത്തിയതായി ചില ചരിത്രകാരന്മാര്‍ പറയുന്നുണ്ട്‌.” റോമാക്കാര്‍ 
നിരോധിച്ചതും പൌരസ്ത്യ സഭകള്‍ അനുവദിച്ചിട്ടുള്ളതുമായ പട്ടക്കാ 
രുടെ വിവാഹം ഇദ്ദേഹം വീണ്ടും ഏര്‍പ്പെടുത്തിയതായും പള്ളികളില്‍ 
റോമാക്കാര്‍ ഏര്‍പ്പെടുത്തിയ വിഗ്രഹങ്ങളെ നീക്കാന്‍ ശ്രമിച്ചതായും ചരി 
ത്രമുണ്ട്‌.”* ഈ ശ്രമങ്ങളൊന്നും പൂര്‍ണ്ണമായും വിജയിച്ചില്ല. 


പില്‍ക്കാല ചരിത്രകാരന്മാരില്‍ ഭൂരിപക്ഷവും മാര്‍ ഗ്രിഗോറിയോ 
സിന്റെ ആഗമനത്തോടെ മലങ്കരയില്‍ പാശ്ചാത്യ സുറിയാനി ക്രമങ്ങള്‍ 
പെട്ടെന്നു നടപ്പായി എന്നനുമാനിച്ചു. അതിനാല്‍ അവര്‍ മലങ്കരയുടെ 
ആരാധനാ പാരമ്പര്യത്തിന്‍റെ കൂനന്‍കുരിശു മുതലുള്ള ചരിത്രത്തെ അവ 
ഗണിച്ചു. എന്നാല്‍ പിന്നീടു രണ്ടു നൂറ്റാണ്ടു കാലത്തേക്ക്‌ തുടര്‍ന്നതും 
മലങ്കര സഭയുടെ പില്‍ക്കാല ചരിര്രത്തെ ഗൌരവമായി സ്വാധീനിച്ചതു 
മാണ്‌ ആരാധനാക്രമങ്ങളുടെ പാശ്ചാത്യ സുറിയാനിവല്‍ക്കരണം. 


മാര്‍ ഗ്രിഗോറിയോസിന്റെ ആഗമനം മലങ്കരസഭയുടെ പില്‍ക്കാല 
പാശ്ചാത്യ സുറിയാനി ബന്ധത്തിനു ഹേതുവായി എന്നതിലുപരി, വിശ്വാ 
സപരമോ ആചാരപരമോ ആയി കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കി 
യില്ല. അദ്ദേഹം തുടങ്ങിവച്ച മലങ്കരയുടെ പാശ്ചാത്യ സുറിയാനിവല്‍ക്ക 
രണ നടപടികള്‍ പിന്നീടുവന്ന പാശ്ചാത്യ സുറിയാനി മ്മെതാന്മാരും 
തുടര്‍ന്നു. വി. കുര്‍ബാനയ്ക്ക്‌ പുളിപ്പുള്ള അപ്പം (അമ്മീറാ) ഉപയോഗി 
ക്കുന്ന പഴയ രീതി പുനഃസ്ഥാപിക്കുവാന്‍ കഴിഞ്ഞു എന്നതു മാത്രമാണ്‌ 
മാര്‍ ഗ്രിഗോറിയോസിനു സാധിച്ചു എന്നു ഉറപ്പിച്ചു പറയാവുന്ന ഏക 
കാര്യം. പക്ഷേ ഇതുപോലും പൂര്‍ണ്ണമായി നടപ്പാക്കാന്‍ കഴിഞ്ഞോ 
എന്നു സംശയമാണ്‌. 


നസ്രാണി മാര്‍ഗം 15 


പാശ്ചാത്യ സുറിയാനി വിശ്വാസം അംഗീകരിക്കുന്നു: മലങ്കരയുടെ 
പാശ്ചാത്യ സുറിയാനിവല്‍ക്കരണം യഥാര്‍ത്ഥത്തില്‍ ആരംഭിക്കുന്നത്‌ 
1685 സെപ്റ്റംബര്‍ 17-നു പ. ബസേലിയോസ്‌ യല്‍ദോ മരഫിയാനയോ 
ടൊപ്പം വന്ന മാര്‍ ഈവാനിയോസ്‌ ഹദിയള്ളയുടെ പരിശ്രമഫലമായാണ്‌. 
നാലാം മാര്‍ത്തോമ്മാ മ്മെതാന്റെ വാഴ്ചക്കുശേഷം (1688/9) ഇവര്‍ തമ്മി 
ലുണ്ടാക്കിയ ധാരണ അനുസരിച്ച്‌ അത്മകടം ഉള്ള അഞ്ചു സംഗതിക 
ളായ പള്ള? (സഭ), സ്വര്‍ഗ്ഗം (റോമന്‍ സഭയുടെ ബെസ്പൂുര്‍ക്കാന വിശ്വാ 
സത്തിന്റെ നിഷേധം), കുര്‍ബ്ഥന (പുളിപ്പുള്ള അപ്പത്തിന്റെ ഉപയോഗം), 
നോയ൯/ (ബുധന്‍, വെള്ളി), ൨൧. റുഹാ (പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട) 
എന്നിവ പാശ്ചാത്യ സുറിയാനി ക്രമപ്രകാരവും ബാക്കി ക്രമങ്ങളും നട 
പപുകളും മലങ്കരയില്‍ നടന്നു വരുന്നതുപോലെ തുടരുവാനും തീരുമാ 


നിച്ചു.” 


ഇതു വലിയ ഒരു കാല്‍വെയ്പ്പായിരുന്നു എന്ന്‌ നിസംശയം പറയാം. 
കാരണം, വിശ്വാസപരമായി മലങ്കരസഭ അന്നു വല്ലാത്ത ഒരവസ്ഥയി 
ലായിരുന്നു. പണ്ടുമുതല്‍ മലങ്കര പാലിച്ചുവന്നിരുന്ന കല്‍ദായ വിശ്വാ 
സാചാരങ്ങള്‍ പാഷാണ്ഡതയാണെന്ന ഫലപ്രദമായ റോമന്‍ പ്രചരണ 
ത്രന്തം അവരെ അതില്‍ നിന്നും അകറ്റി. പകരം പോര്‍ത്തുഗീസുകാര്‍ 
വെച്ച റോമാവല്‍ക്കരിക്കപ്പെട്ട കല്‍ദായ ക്രമവും ലത്തീന്‍ ക്രമവും മല 
ങകകരസഭ നിരാകരിച്ചു. പിന്നീടു വന്ന പാശ്ചാത്യ സുറിയാനി ക്രമം ഇവയെ 
രണ്ടിനേയും നിരാകരിച്ചു എങ്കിലും പല കാര്യങ്ങളിലും കല്‍ദായ വിശ്വാ 
സാചാരങ്ങളോട സാദൃശ്യം പുലര്‍ത്തി. ഇപ്രകാരം പരസ്പരം മല്‍സ 
രിക്കുന്ന മൂന്ന്‌ ക്രമങ്ങള്‍ക്കിടയില്‍ കുഴങ്ങിയിരുന്ന മലങ്കരസഭയെ 
ക്കൊണ്ട്‌ അഞ്ച്‌ അടിസ്ഥാന പാശ്ചാതൃ സുറിയാനി പ്രമാണങ്ങ 
ളിലെങ്കിലും അംഗീകരിപ്പിക്കുവാന്‍ കഴിഞ്ഞത്‌ ഒരു സുപ്രധാന സംഗ 
തിയാണ്‌. ഈ സൈദ്ധാന്തിക അടിസ്ഥാനത്തിലാണ്‌ പില്‍ക്കാലത്ത്‌ 
പാശ്ചാത്യ സുറിയാനി ക്രമങ്ങളുടെ പ്രചാരം കെട്ടിപ്പടുത്തത്‌. 


ഒരു ജനതയുടെ നൂറ്റാണ്ടുകളിലെ പാരമ്പര്യം ഒറ്റയടിക്കു പിഴുതു 
മാറ്റുക അസാദ്ധ്യമാണെന്ന യാഥാര്‍ത്ഥ്യ ബോധത്തോടെയാണ്‌ അസാ 
ധാരണ പണ്ഡിതനായിരുന്ന മാര്‍ ഈവാനിയോസ്‌ ഹദിയള്ളാ ഇപ്രകാരം 
മൃദുവായ ഒരു സമീപനം സ്വീകരിച്ചത്‌. പക്ഷേ ഇതു പോലും അംഗീക 
രിക്കാത്ത ഒരു വിഭാഗം മലങ്കരയിലുണ്ടായിരുന്നു. അതിനാലാണ്‌ ഉദ 
യംപേരൂര്‍ സുന്നഹദോസിനുശേഷം മലങ്കരയിലെത്തിയ പ്രഥമ 
നെസ്തോറിയന്‍ മ്മെതാന്‍ മാര്‍ ഗ്രബിയേലിന്‌ മലങ്കരയില്‍ നിന്ന്‌ അനു 
യായികളെ ലഭിച്ചത്‌. 


മാര്‍ ഈവാനിയോസ്‌ നടപ്പാക്കിയ പരിഷ്ക്കാരങ്ങളായി റോമന്‍ ചരി 
ര്രകാരന്മാര്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവയില്‍ ആചാരപരമായ ചിലതും 


16 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


കാണുന്നുണ്ട്‌. അവയില്‍ വലിയ നോമ്പിലെ ഞായറാഴ്ചകളില്‍ മാര്തം 
വി. കുര്‍ബാന അര്‍പ്പിക്കുക, മുട്ടുകുത്താതെ (നിന്നുകൊണ്ട്‌) പ്രാര്‍ത്ഥി 
ക്കുക, വൈദികരുടെ വിവാഹം അനുവദിക്കുക മുതലായവയും ഉള്‍പ്പെ 
ടുന്നു.” ഇദ്ദേഹം പള്ളികളില്‍ നിന്നും ക്രൂശിതരൂപങ്ങളും പ്രതിമകളും 
നീക്കം ചെയ്തതായും പറയുന്നുണ്ട്‌. 


മാര്‍ ഗ്രബിയേലിന്റെ ആഗമനം: 1708-ല്‍ കൂനന്‍കുരിശിനു ശേഷം 
ആദ്യമായി ഒരു നെസ്തോറിയന്‍ മ്മെതാന്‍ മലങ്കരയിലെത്തി, 1713-ല്‍ 
കാലം ചെയ്യുന്നതുവരെയും നെസ്തോറിയന്‍ വിശ്വാസത്തിന്റെ പുനഃ 
സ്ഥാപനത്തിനായി അക്ഷീണം യത്നിച്ച മാര്‍ ഗ്രബിയേലിന്റെ പ്രവര്‍ 
ത്തനം ഒരു പരിധി വരെയെങ്കിലും മലങ്കര ന്രസാണികളെ സ്വാധീനിച്ചു.” 


മാര്‍ ഗര്രിയേലും അനുഗാമികളുമായി ഏറ്റുമുട്ടേണ്ടി വന്നപ്പോഴാണ്‌ 
അന്നു ഭരിച്ചിരുന്ന മാര്‍ത്തോമ്മാ നാലാമന്‍ തന്റെ ദൌര്‍ബല്യം മനസി 
ലായത്‌. മലങ്കരസഭ അംഗീകരിച്ച പാശ്ചാത്യ സുറിയാനി വേദശാസ്ത്ര 
ത്തിലുള്ള നിപുണതയുടെ അഭാവം അദ്ദേഹത്തെ ഈ യുദ്ധത്തില്‍ 
ബുദ്ധിമുട്ടിച്ചു. അതിനാലാണ്‌ പണ്ഡിതന്മാരുടെ സേവനം ആവശ്യപ്പെ 
ട്ടുകൊണ്ട്‌ മാര്‍ത്തോമ്മാ നാലാമന്‍ പാര്രിയര്‍ക്കീസിനെഴുതിയത്‌.” 


ഈ അഭ്യര്‍ത്ഥനയുടെ മറപിടിച്ച്‌ 1739-ല്‍ വന്ന പാശ്ചാത്യ സുറിയാനി 
മ്രെതാപ്പോലീത്താ മാര്‍ ഈവാനിയോസ്‌ (വിഗ്രഹഭംഞ്ജകനായ ഈവാ 
നിയോസ്‌) കോപിഷ്ടനും തീരെ നയമില്ലാത്തവനുമായിരുന്നു.”” ഇദ്ദ 
ഹത്തിന്റെ നോട്ടത്തില്‍ മലങ്കരയില്‍ എല്ലാം തിരുത്തേണ്ടവയായിരുന്നു. 
റോമന്‍ ഭരണത്തിന്റെ അവശിഷ്ടമായി ശേഷിച്ച വിഗ്രഹങ്ങള്‍ തകര്‍ 
ക്കുക, പൂര്‍വ്വീക പാരമ്പര്യമനുസരിച്ച്‌ പട്ടമായി കുടുമി വളര്‍ത്തുന്ന പട്ട 
ക്കാരുടെ തല ചിരപ്പിച്ച്‌ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യര്രകാരമുള്ള 
തൊപ്പി ധരിപ്പിക്കുക, മലങ്കരയില്‍ നടപ്പില്ലാത്ത മറ്റു ചില പാരമ്പര്യങ്ങള്‍ 
നടപ്പാക്കുക?” മുതലായ പ്രവര്‍ത്തികളിലൂടെ ഇദ്ദേഹം ജനങ്ങളുടെ 
അപ്രീതി സമ്പാദിച്ചു. എങ്കിലും റോമന്‍ പാരമ്പര്യം മലങ്കരയില്‍ നട 
പ്പില്‍ വരുത്തിയ രൂപങ്ങളെ പുറത്താക്കുന്നതില്‍ ഇദ്ദേഹത്തിന്റെ തിര 
ക്കിട്ട (പ്രവര്‍ത്തികള്‍ ഒരു പരിധി വരെ സഹായിച്ചു എന്നു പറയാം. 


തുടരുന്ന കല്‍ദായ പാരമ്പര്യം: ഇക്കാലത്തും മലങ്കരയില്‍ കല്‍ദായ 
ക്രമങ്ങളാണ്‌ നിലവിരുന്നത്‌. മാരീത്തോമ്മാ സാലാമനീി, മാരീ ഈവാനി 
യോസ്‌ ഹദിയക്ളാ ഉടമ്പടി അനുസരിച്ച്‌ വിശ്വാസത്തില്‍ പാശ്ചാത്യ 
സുറിയാനിയും ആചാരത്തില്‍ പൌരസ്തൃ സുറിയാനിയുമായ രീതി 
യാണ്‌ പിന്നീട്‌ ഒന്നര നൂറ്റാണ്ടു കാലം ഏറിയും കുറഞ്ഞും മലങ്കര 
യില്‍ നിലനിന്നത്‌. എന്നാല്‍ കല്‍ദായ ക്രമങ്ങളില്‍ പാശ്ചാത്യ സുറി 
യാനി വിശ്വാസത്തിനനുസരിച്ചുള്ള തിരുത്തലുകള്‍ വരുത്താന്‍ ഇക്കാ 


നസ്രാണി മാര്‍ഗം 17 


ലത്തു ശ്രമിച്ചിരുന്നു. ഇപ്രകാരം തിരുത്തിയതും 1734-ല്‍ മുളന്തുരുത്തി 
സ്വദേശിയായ ഏബ്രഹാം ശെമ്മാശന്‍ പകര്‍ത്തിയെഴുതിയതുമായ 
കല്‍ദായ കാനോനിക നമസ്കാരം ഇതിനു തെളിവാണ്‌. 


മാര്‍ത്തോമ്മാ നാലാമന്‍, പണ്ഡിതന്മാരെ അയച്ചുതരുവാന്‍ ആവശ്യ 
പ്പെട്ടതിന്റെ മറവില്‍ അന്ത്യോഖ്യാ പാത്രിയര്‍ക്കീസ്‌, മാര്‍ ബസേലി 
യോസ്‌ ശ്രക്രള്ളാ മഫ്ഫിയാനയെ മ്മരെതാപ്പോലീത്താ മുതല്‍ ശെമ്മാശന്‍ 
വരെയുള്ള സ്ഥാനികളോടൊപ്പം മലങ്കരയിലേക്കയച്ചു.”* മലങ്കരയില്‍ 
തങ്ങളെ അനുസരിക്കുന്ന ഒരു മേല്‍പ്പട്ടസ്ഥാനം സൃഷ്ടിച്ച്‌ തങ്ങളുടെ 
അധീശത്വം ഉറപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. 1751-ല്‍ 
ഇവിടെ എത്തിയപ്പോള്‍ മുതല്‍ ഈ ലക്ഷ്യത്തോടെ അവര്‍ പ്രവര്‍ത്തി 
ച്ചെങ്കിലും മാര്‍ത്തോമ്മാ അഞ്ചാമന്റെയും ജനങ്ങളുടെയും എതിര്‍പ്പു 
മൂലം ആഗ്രഹപ്രാപ്തി കൈവരിച്ചില്ല. 


ചരിത്രം പരിശോധിച്ചാല്‍ പകലോമറ്റം മ്രെതാന്മാര്‍ എല്ലാക്കാലത്തും 
കല്‍ദായ പക്ഷപാതികളായിരുന്നു എന്നു കാണാം. തെക്കന്‍ പള്ളിക 
ളില്‍ ഭൂരിഭാഗവും ഈ അഭിപ്രായഗതി വച്ചുപുലര്‍ത്തി. വടക്കന്‍, പ്രത്യേ 
കിച്ചും കൊച്ചി രാജ്യത്തെ, ഇടവകളിലാകട്ടെ, നാടുകടത്തപ്പെട്ട വിഗ്ര 
ഹഭംഞ്ജകനായ ഈവാനിയോസിന്റെയും തുടര്‍ന്ന്‌ മാര്‍ ശ്രകള്ളാ 
പ്രഭൃതികളുടെയും പ്രവര്‍ത്തനഫലമായി ഒരു പാശ്ചാത്യ സുറിയാനി 
അനുകൂലകക്ഷി രൂപമെടുത്തു. ഇതിനു പിന്നില്‍ രാഷ്ട്രീയ കാരണ 
ങ്ങളും ഉണ്ടായിരുന്നതായി പില്‍ക്കാല ചരിര്രം സൂചന നല്‍കുന്നു. രണ്ടു 
കക്ഷികളും തമ്മില്‍ തര്‍ക്കത്തിലായി. പൂര്‍ണ്ണമായും പാശ്ചാതൃ സുറി 
യാനിവല്‍ക്കരിക്കണമെന്ന വിദേശികളുടെ ആവശ്യം മാര്‍ത്തോമ്മാ 
അഞ്ചാമന്‍ തള്ളി. മാരിത്തോമ്മാ നാലാമന്‍ - മാരീ ഈവാനിയോസ്‌ ഉട 
വ്വട! തുടരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം.” 


തുടര്‍ന്ന്‌ ഇരുവിഭാഗവും തമ്മില്‍ ചര്‍ച്ച ആരംഭിച്ചു. ദീര്‍ഘകാലം പല 
ദിക്കിലും വച്ച്‌ ചര്‍ച്ച നടത്തിയെങ്കിലും പാശ്ചാത്യ സുറിയാനി അധി 
കാരത്തിനു വഴങ്ങാന്‍ മാര്‍ത്തോമ്മാ അഞ്ചാമന്‍ തയ്യാറായില്ല. മാവേലി 
ക്കര പുതിയകാവിലും കായാകുളത്തും നടന്ന ചര്‍ച്ചുകള്‍ സന്ധിയുടെ 
വക്കുവരെയെത്തിയെങ്കിലും അവ അലസിപ്പിരിഞ്ഞു.” 


1754-ലെ സന്ധി: 1754 ധനു 18-നു ഡച്ച്‌ ഈസ്റ്റ്‌ ഇന്ത്യാ കമ്പനി മുന്‍ 
കൈ എടുത്ത്‌ നടത്തിയ ചര്‍ച്ചകളുടെ ഫലമായി മാര്‍ത്തോമ്മാ അഞ്ചാ 
മനും, മാര്‍ ബസേലിയോസ്‌ ശ്ര്രള്ളാ മ്രഫിയാനയും തമ്മില്‍ 23 പള്ളി 
ക്കാരുടെ സാന്നിദ്ധ്യത്തില്‍ ഒരു സന്ധിയുണ്ടാക്കി. ഇതനുസരിച്ച്‌ മലങ്ക 
രസഭയുടെ ഭരണകാര്യങ്ങളില്‍ മാര്‍ത്തോമ്മാ മ്മെതാന്റെ അധികാരം 
വിദേശികള്‍ അംഗീകരിച്ചു. കൂടാതെ വിശ്വാസവും ആചാരവും മാര്‍ 


18 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


ത്തോമ്മാ നാലാമന്‍ പിന്തുടര്‍ന്നുപോന്നതു പോലെ തന്നെ തുടരണം 
എന്നും തീരുമാനിച്ചു. ഫലത്തില്‍ മാര്ത്തേമ്മാ നഥഥ്ഥമ൯ - മഥര്‍ ഈവാ 
നിയോസ്സ്‌ ഉടമ്വടി ശരിവച്ച ഈ സന്ധി മൂലം മാര്‍ത്തോമ്മാ അഞ്ചാമന്‍ 
തന്റെ വാദം വിദേശികളെക്കൊണ്ട്‌ അംഗീകരിപ്പിച്ചു. മാര്‍ ബസേലി 
യോസിനോടൊപ്പമുണ്ടായിരുന്ന പരദേശ മ്മെതാന്മാരായ മാര്‍ ഗ്രിഗോറി 
യോസും മാര്‍ ഈവാനിയോസും ഈ ഉടമ്പടി വ്യവസ്ഥകള്‍ അംഗീക 


രിച്ചു.” 


വൈദിക വിദ്യാഭ്യാസമെന്ന തന്ത്രം: ഒരേ കുടുംബത്തില്‍ നിന്നു 
തന്നെ തലമുറകളായി പട്ടക്കാരെ വാഴിക്കുന്ന പാരമ്പര്യമുള്ള മലങ്കര 
യില്‍ ക്രേന്രീകൃതമായ ഒരു വൈദികപഠനപദ്ധതി നിലവിലില്ലായിരുന്നു. 
തങ്ങളുടെ ആശയ്പ്രചാരണത്തിന്‌ ഉതകുന്ന നല്ലൊരുപാധി എന്ന നില 
യില്‍ ഇരുകൂട്ടരും വൈദികവിദ്യാഭ്യാസത്തെ കണക്കാക്കി. നാടുകടത്ത 
പ്പെട്ട മാര്‍ ഈവാനിയോസ്‌, മാര്‍ ബസേലിയോസ്‌ ശ്രരള്ളാ മ്രഫിയാന 
എന്നിവരുടെ ശിഷ്യനായി അന്ത്യോഖ്യന്‍ ക്രമം അഭ്യസിച്ച കാട്ടുമങ്ങാട്ടു 
കുര്യന്‍ കത്തനാര്‍ മുളന്തുരുത്തിയില്‍ വൈദികവിദ്യാഭ്യാസം ആരംഭിച്ചു. 
1761-ല്‍ മാര്‍ത്തോമ്മാ അഞ്ചാമന്‍ ചെങ്ങന്നൂരിലും ശെമ്മാശന്മാരെയും 
പൈതങ്ങളെയും പഠിപ്പിച്ചു തുടങ്ങി.”” ഈദൃശ്യ പ്രവര്‍ത്തനങ്ങള്‍ കുറ 
ഞ്ഞൊരു കാലം കൊണ്ട്‌ മലങ്കരയെ പ്രത്യക്ഷത്തില്‍ തെക്കെരെന്നും 
വടക്കരെന്നും രണ്ടു വിഭാഗമാക്കി. 


ശ്രകള്ളാ മ്രഫിയാനയുടെ അന്ത്യോഖ്യവല്‍ക്കരണം: വൈദിക 
രുടെ വേഷവിധാനത്തിലാണ്‌ പാശ്ചാത്യ സുറിയാനിക്കാര്‍ ആദ്യം കൈവ 
ച്ചത്‌. കത്തനാര്‍മാര്‍ തങ്ങളുടെ പട്ടമായി വളര്‍ത്തിയിരുന്ന തലമുടി ചിര 
പ്പിച്ച്‌ വട്ടത്തൊപ്പി ധരിപ്പിച്ചു." റോമന്‍ മേല്‍ക്കോയ്മയുടെ കാലത്ത്‌ നില 
ച്ചുപോയ വൈദിക വിവാഹം പുനഃസ്ഥാപിക്കലായിരുന്നു അടുത്തത്‌.” 
മാര്‍ യാക്കോബിന്റെ കുര്‍ബാന തക്സാ മലങ്കരയില്‍ പ്രചരിപ്പിച്ചതും" 
ഇവരാണ്‌. 


ഇദ്ദേഹത്തിന്റെ അന്ത്യകാലമായപ്പോഴേക്കും വടക്ക്‌ - തെക്ക്‌ ചേരി 
തിരിവ്‌ രൂക്ഷമായി. വടക്കും തെക്കും രണ്ടു ക്രമങ്ങള്‍ നടപ്പായി എന്നും 
ഒരു പരിധി വരെ മാര്‍ത്തോമ്മാ മ്മെതാനന്‍ വടക്കന്‍ ഇടവകകളില്‍ 
സ്വാധീനം നഷ്ടമായെന്നും സൂചനകളുണ്ട്‌.” പാശ്ചാത്യ സുറിയാനി 
ക്രമങ്ങളുടെ പ്രചരണവും അതുവഴി ലബ്ധമാകുന്ന അധികാരവുമാ 
യിരുന്നു അന്ത്യോഖ്യരുടെ ലക്ഷ്യമെങ്കില്‍ പകലോമറ്റം കുടുംബത്തില്‍ 
മ്രെതാന്‍സ്ഥാനം നിലനിര്‍ത്തുക എന്നതും കല്‍ദായ ക്രമങ്ങള്‍ തുട 
രുക എന്നതുമായിരുന്നു മാര്‍ത്തോമ്മാ അഞ്ചാമന്റെ ലക്ഷ്യം. 


1765-ല്‍ മാര്‍ത്തോമ്മാ അഞ്ചാമന്‍ കാലം ചെയ്തതിനെത്തുടര്‍ന്ന്‌ 


നസ്രാണി മാര്‍ഗം 19 


സ്ഥാനമേറ്റ ആറാമത്തെ മാര്‍ത്തോമ്മാ മ്രെതാന്‍ രണ്ടായി പിളര്‍ന്നുകൊ 
ണ്ടിരുന്ന മലങ്കരയെ ഏകീകരിക്കുവാന്‍ ഒരു ത്യാഗത്തിനു തയാറായി. 
അതിന്റെ ഫലമായി ഇദ്ദേഹം മാര്‍ ദീവന്നാസ്യോസ്‌ എന്ന പേരില്‍ പര 
ദേശി മ്മെതാന്മാരായ മാര്‍ ഗ്രീഗോറിയോസ്‌, മാര്‍ ഈവാനിയോസ്‌ 
ഇവരുടെ കാര്‍മ്മികത്വത്തില്‍ മ്മെത്രാപ്പോലീത്താ ആയി സ്ഥാനാരോ 
ഹണം ചെയ്തു.” ഈ സംഭവം പോലും ആരാധനാചാരങ്ങളില്‍ 
പാശ്ചാത്യ സുറിയാനി രീതിയിലുള്ള മാറ്റങ്ങള്‍ വരുത്തിയില്ല എന്ന്‌ പില്‍ 
ക്കാല ചരിത്രത്തില്‍ നിന്നും വ്യക്തമാണ്‌. 


മാര്‍ ഈവാനിയോസ്‌ യൂഹാനോന്‍ ഈ സംഭവത്തിനുശേഷം മാര്‍ 
ദീവന്നാസ്യോസിന്റെ സഹായകനായി മാറി. മാര്‍ ഗ്രീഗോറിയോസാകട്ടെ 
ഈ സ്ഥാനാരോഹണം കൊണ്ട്‌ തൃപ്തനായില്ല. അദ്ദേഹം 1772 
വൃശ്ചികം 17-നു പാശ്ചാത്യ സുറിയാനി ക്രമങ്ങളില്‍ മലപാനായിരുന്ന 
കാട്ടുമങ്ങാട്ട്‌ കുര്യന്‍ കത്തനാരെ മാര്‍ കൂറിലോസ്‌ എന്ന പേരില്‍ മെ 
ര്രാനായി വാഴിച്ചു. അപ്പോഴേയ്ക്കും പാശ്ചാത്യ സുറിയാനി പക്ഷപാ 
തികള്‍ക്ക്‌ വ്യക്തമായ മുന്‍തൂക്കം ലഭിച്ചിരുന്ന കൊച്ചിരാജ്യത്തെ ഇടവ 
കുകള്‍ അദ്ദേഹത്തെ ഭരണാധികാരിയായി അംഗീകരിച്ചു.”” മറ്റു പല കാര 
ണങ്ങള്‍ പറയുന്നുണ്ടെങ്കിലും താന്‍ ഉദ്ദേശിച്ചതുപോലെ അന്ത്യോഖ്യന്‍ 
അധീശത്വവും (ക്രമങ്ങളും പൂര്‍ണ്ണമായി അംഗീകരിക്കുന്ന ഒരു മ്രെതാന്‍ 
സ്ഥാനം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ വാഴ്ചയ്ക്കു പിന്നില്‍ 
മാര്‍ ഗ്രീഗോറിയോസിന്റെ ഉദ്ദേശ്യം. 


സന്ധിവ്യവസ്ഥകള്‍ ലംഘിച്ച്‌ തനിക്കെതിരായി മ്മെതാനെ വാഴിച്ച 
തില്‍ മാര്‍ ദീവന്നാസ്യോസ്‌ ക്ഷുഭിതനായി. മാര്‍ ഈവാനിയോസ്‌ യൂഹാ 
നോനും അദ്ദേഹത്തോടു യോജിച്ചു. 1774 മിഥുനം 22-ന്‌ കണ്ടനാട്ടു വച്ച്‌ 
ഇവര്‍ കാട്ടുമങ്ങാട്ട്‌ മാര്‍ കൂറിലോസിനെ വടിയും മുടിയും വയ്പിച്ചു." 
ഇത്‌ മാര്‍ ദീവന്നാസ്യോസിന്റെ വിജയമായിരുന്നു. മാര്‍ കൂറിലോസി 
നെയും സഹോദരനേയും വെട്ടിക്കല്‍ നിന്ന്‌ അദ്ദേഹത്തിന്റെ ശിഷ്യനായ 
പുലിക്കോട്ടില്‍ ഇട്ടൂപ്പ്‌ കത്തനാര്‍ കുന്നംകുളത്തിനു കൊണ്ടുപോയി. മാര്‍ 
ശ്രകള്ളാ മ്രഫിയാനയില്‍ നിന്നും മുളന്തുരുത്തിയില്‍ വച്ച്‌ പാശ്ചാത്യ 
സുറിയാനിക്രമം അഭ്യസിച്ചിരുന്ന ഇട്ടൂപ്പ്‌ കത്തനാര്‍”* പില്‍ക്കാലത്ത്‌ 
അവയുടെ ശക്തനായ പ്രചാരകനായി. അടുത്ത ഒരു ദശാബ്ദക്കാലം 
കൊണ്ട്‌ മലങ്കരയില്‍ പാശ്ചാത്യ സുറിയാനി ക്രമത്തിനു പ്രചുര പ്രചാ 
രമായി. 


ക്രമേണ വന്ന ഈ മാറ്റം മാര്‍ ദീവന്നാസ്യോസും അംഗീകരിച്ചു. അദ്ദേ 
ഹവും മാര്‍ ഈവാനിയോസില്‍ നിന്നും പുത്തന്‍കാവില്‍ വെച്ച്‌ 
പാശ്ചാത്യ സുറിയാനി ക്രമം അഭ്യസിച്ചു തുടങ്ങി.” 


20) ഡോ. എം. കുര്യന്‍ തോമസ്‌ 


പുതിയകാവ്‌ സന്ധി: മലങ്കരയുടെ പാശ്ചാത്യ സുറിയാനി ആരാ 
ധനാ രീതിയിലേയ്ക്കുള്ള അതിപ്രധാനമായ ചുവടുവയ്പായിരുന്നു 
1788-ല്‍ മാവേലിക്കര പുതിയകാവ്‌ പള്ളിയില്‍ വച്ച്‌ വലിയ മാര്‍ ദീവന്നാ 
സ്യോസും മാര്‍ ഈവാനിയോസും തമ്മില്‍ ഉണ്ടാക്കിയ ഉടമ്പടി. ഈ 
ഉടമ്പടിപ്രകാരം ചുത്തനീ (കമം നമസ്കാരവും ചട്ടം കെട്ടുകയും കാച്ഛ/ 
യിട്ടു കുര്ബഥന ചൊല്ലുകയും ചെണ്ട്കെക്ടും മാമ്മോദസയും പഴയ്രകമം 
നാടന്നുകെറള്ളതതക്കവണ്നുവും ഒരു പടിയോല എഴുതി.” 


പടിയോലയില്‍ പറയുന്ന പുത്തന്‍ ക്രമം പാശ്ചാത്യ സുറിയാനി 
ക്രമവും പഴയ്രകമം കല്‍ദായ ക്രമവുമാണ്‌. കല്‍ദായ പാരമ്പര്യപ,്രകാരം 
വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊഴികെ കാപ്പയ്ക്കു പകരം മറ/ച/ 
എന്ന ചെറിയ തിരുവസ്ത്രം ധരിച്ചാണ്‌ പട്ടക്കാര്‍ കുര്‍ബാന ചൊല്ലിയി 
രുന്നത്‌." ഈ പതിവു മാറ്റി പാശ്ചാത്യ സുറിയാനി രീതിയില്‍ എല്ലാ 
കുര്‍ബാനയ്ക്കും കാപ്പ ധരിക്കണമെന്നതാണ്‌ ഈ പടിയോലയിലെ 
ഒന്നാമത്തെ തീരുമാനം. 


പട്ടംകൊട ശുശ്രൂഷയും നമസ്കാരവും പാശ്ചാത്യ സുറിയാനി രീതി 
യിലാക്കിയപ്പോള്‍ വിവാഹവും മാമോദീസായും കല്‍ദായ ക്രമ്രപകാരം 
തുടരാന്‍ പുതിയകാവ്‌ പടിയോല അനുവദിച്ചു. ഈ ഉടമ്പടിയെ തുടര്‍ന്ന്‌ 
മാര്‍ ദീവന്നാസ്യോസിന്റെ പിന്‍ഗാമിയാകേണ്ട മാത്തന്‍ കത്തനാരെ മാര്‍ 
ഈവാനിയോസ്‌ പാശ്ചാത്യ സുറിയാനി ക്രമം പഠിപ്പിച്ചു.” 


മാരീ ദിവന്നാസ്ധ്യോസ്്‌ പട്ടക്കാരെയും ശെമ്മാശമ്മാരെയും പഠിച്ഛിക്കു 
നാതിനു ഉത്ധാഹിക്കുകയും കുറുങ്ഥന തക്സ നമസ്സ്കാര്രകമം, മെമ്മ 
കള്‍ മുതലായ? ശിലമുക്ളൂ കത്മങ്ങളെക്കൊണ്ട്‌ സുറിയാനിയിലും 
മലയാളത്തിലും എഴുതിച്ചു പരത്തുനതിനു ഉദ്യോഗിക്കുകയും ചെയ്തി 
രുന്നു" എന്ന്‌ ഇട്ടൂപ്പ്‌ റൈട്ടര്‍ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പരാമര്‍ശനം 
മുഖവിലയ്ക്കെടുക്കുകയാണെങ്കില്‍ രണ്ടു സംഗതികള്‍ അംഗീകരി 
ക്കണം. ഒന്ന്‌ മാര്‍ ദീവന്നാസ്യോസിന്റെ ര്രമഫലമായിയാണ്‌ പല നമ 
സ്‌കാരങ്ങളുടെയും കുര്‍ബാന തക്സായുടെയും മലയാള പരിഭാഷ 
ഉണ്ടായത്‌. രണ്ട്‌ പാശ്ചാത്യ സുറിയാനി ക്രമങ്ങള്‍ പ്രചരിപ്പിക്കേണ്ടുന്ന 
(അതായത്‌ അവ നിലവിലില്ലാത്ത) അവസ്ഥയായിരുന്നു അന്നുണ്ടായി 
രുന്നത്‌. ഇതില്‍ രണ്ടാമത്തെ വസ്തുത മറ്റു തെളിവുകളാല്‍ സ്ഥാപിക്ക 
പെട്ടിട്ടുണ്ട്‌. 

മാര്‍ ദീവന്നാസ്യോസ്‌ വേദപുസ്തക പരിഭാഷയില്‍ കാണിച്ച ഉത്സാ 
ഹവും നേതൃത്വവും അദ്ദേഹത്തിന്‌ തര്‍ജ്ജമയിലുള്ള താത്പര്യം വെളി 
വാക്കുന്നുണ്ട്‌.”” ഈ പശ്ചാത്തലത്തില്‍ ഫാ. ജോസഫ്‌ ചീരന്‍ സെമി 
നാരി സ്ഥാപകന്‍ പുലിക്കോട്ടില്‍ മാര്‍ ദീവന്നാസ്യോസ്‌ രണ്ടാമന്റേത്‌ 


നസ്രാണി മാര്‍ഗം 21 


എന്നവകാശപ്പെടുന്ന കുര്‍ബാന്രര്രമ പരിഭാഷയും കോനാട്ട്‌ അബ്രഹാം 
മല്‍പ്പാന്‍ ഒന്നാമന്‍ (1780-1865) കോട്ടയത്തു സെമിനാരിയില്‍ വെച്ച്‌ 
1820-ല്‍ എഴുതിയ പരിഭാഷയും മാര്‍ ദീവന്നാസ്യോസ്‌ ഒന്നാമന്റെ 
കാലത്തു പരിഭാഷപ്പെടുത്തിയ മൂലത്തില്‍ നിന്നല്ലേയെന്നു സംശയിക്കേ 
ണ്ടിയിരിക്കുന്നു. അന്ന്‌ അപ്രകാരം തര്‍ജ്ജമ ചെയ്യുവാന്‍ ഏറ്റവും സാദ്ധ്യ 
തയുള്ള വ്യക്തി കായംകുളം പീലിപ്പോസ്‌ റമ്പാനായിരുന്നു. പീലിപ്പോസ്‌ 
റമ്പാന്റെ സുറിയാനി-മലയാള ഭാഷാസ്വാധീനവും വേദശാസ്ര്ര പാണ്ഡി 
ത്ൃയവും തെളിയിക്കുന്ന സുവിശേഷ പരിഭാഷ കൂടാതെ മറ്റു കൃതികള്‍ 
സമീപകാലത്ത്‌ കണ്ടെടുത്തിട്ടുണ്ട്‌. കോനാട്ട്‌ മല്‍പ്പാന്റെ തര്‍ജമ കുര്‍ 
ബാന (ര്രമം (ജനവും ശുശ്രൂഷകരും ചൊല്ലേണ്ടത്‌) മാത്രമാണ്‌. 
അതിന്റെ വിശദ വിവരങ്ങള്‍ പിന്നാലെ ചേര്‍ത്തിട്ടുണ്ട്‌. 


തച്ചില്‍ മാത്തുത്തരകന്റെ പീഡയുടെയും തുടര്‍ന്നുള്ള കുഴച്ചിലുക 
ളുടെയും കാലത്ത്‌ പാശ്ചാതൃ സുറിയാനി ക്രമം ശക്തമായി പ്രചരിക്കു 
കയായിരുന്നു. തിരുവിതാംകൂറില്‍ നിന്നും കൊച്ചിയില്‍ നിന്നും ബഹി 
ഷ്കൃതനായ കാട്ടുമങ്ങാട്ട മാര്‍ കൂറിലോസിന്റെ സഹോദരന്‍ രണ്ടാ 
മത്തെ മാര്‍ കുറിലോസ്‌ 1795 മുതല്‍ മുളന്തുരുത്തി, വെട്ടിക്കല്‍ മുത 
ലായ പള്ളികളില്‍ താമസിച്ച്‌ വൈദിക വിദ്യാഭ്യാസം നല്‍കി? എന്നത്‌ 
വര്‍ദ്ധിച്ചുവന്ന പാശ്ചാത്യ സുറിയാനി ആഭിമുഖ്യത്തിന്റെ തെളിവായി 
കണക്കാക്കാം. 


തുടരുന്ന കല്‍ദായ പാരമ്പര്യം: 1788-ലെ പുതിയകാവു സന്ധി കല്‍ 
ദായ പാരമ്പര്യത്തിന്‍റെ അവസാനത്തിന്റെ ആരംഭമായി കണക്കാക്കാം. 
വടക്കുനിന്ന്‌ തെക്കോട്ടേയ്ക്ക്‌ അടുത്ത ഒരു ദശാബ്ദം കൊണ്ട്‌ പാശ്ചാത്യ 
സുറിയാനി പാരമ്പര്യം കല്‍ദായ പാരമ്പര്യത്തെ തള്ളിനീക്കി പ്രചരി 
ച്ചു. വലിയ മാര്‍ ദീവന്നാസ്യോസിന്റെ അന്ത്യകാലത്തും മാര്‍ത്തോമ്മാ 
ഏഴാമന്റെ കാലത്തും ഭൂരിപക്ഷവും പാശ്ചാത്യ സുറിയാനി ക്രമങ്ങളായി 
മാറി എങ്കിലും ചില കല്‍ദായ പാരമ്പര്യങ്ങള്‍ നിലനിന്നു. 1808 ഏപ്രില്‍ 
10-നു ഓശാന ഞായറാഴ്ച പുത്തന്‍കാവു പള്ളിയില്‍ നടത്തിയ അട 
ച്ചുതുറ എന്ന ചടങ്ങ്‌ കല്‍ദായ പാരമ്പര്ൃത്തിലുള്ളതാണ്‌.”* വലിയ മാര്‍ 
ദീവന്നാസ്യോസിന്റെ കബറടക്കം നടത്തിയത്‌ കഷ്ടാനുഭവാഴ്ചയിലെ 
ചൊവ്വാഴ്ച (12-4-1808) വി. കുര്‍ബാന ചൊല്ലിയാണ്‌. അന്നേ ദിവസം 
കുര്‍ബാന ചൊല്ലുക എന്നത്‌ പാശ്ചാത്യ സുറിയാനി പാരമ്പരൃത്തില്‍ 
നിഷിദ്ധവും കല്‍ദായ പാരമ്പര്യത്തില്‍ അനുവദനീയവുമാണ്‌. 


ഒരു പക്ഷേ തച്ചില്‍ മാത്തുത്തരകന്റെ പീഡയിലവസാനിച്ച റോമാ 
വല്‍ക്കരണ ശ്രമത്തില്‍ നിന്നും രക്ഷ നേടാനായി പാശ്ചാത്യ സുറിയാനി 
ക്രമങ്ങള്‍ ഈ കാലഘട്ടത്തില്‍ ബോധപൂര്‍വ്വം പ്രചരിപ്പിച്ചു എന്നു വിചാ 
രിക്കുന്നതിലും യുക്തിഭംഗമില്ല. കാരണം റോമാ സുറിയാനിക്കാര്‍ അന്നു 


22 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


പയോഗിച്ചിരുന്ന ക്രമങ്ങളും ന്രസാണികളുടെ കല്‍ദായ്ക്രമവും തമ്മി 
ലുള്ള വിടവ്‌ നാമമാത്രമായിരുന്നു. ആ വിടവ്‌ വര്‍ദ്ധിപ്പിക്കാനും അതു 
വഴി റോമന്‍ അധിനിവേശം ദുര്‍ഘടമാക്കാനും ബോധപൂര്‍വ്വമായ ശ്രമം 
നടന്നതായി സംശയിക്കണം. 


പഞ്ചാംഗങ്ങള്‍ നല്‍കുന്ന തെളിവ്‌: ഇക്കാലത്തു രചിക്കപ്പെട്ട രണ്ടു 
സഭാപഞ്ചാംഗങ്ങള്‍ ശ്രദ്ധേയമാണ്‌. 1797-ല്‍ ചാത്തന്നൂര്‍ പള്ളിയുടെ 
ഭിത്തിയില്‍ എഴുതിയതും, അതിനു മുമ്പ്‌ എഴുതപ്പെട്ടതെന്നു വിശ്വസി 
ക്കാവുന്ന പിറവം പള്ളിയുടെ ഭിത്തിയിലെ പഞ്ചാംഗവുമാണവ. ഇവ 
രണ്ടിലും പ. ഗീവര്‍ഗീസ്‌ സഹദായുടെ പെരുനാള്‍ മേടം 24-നും സ്തരീബാ 
പെരുന്നാള്‍ കന്നി 13-നും ആയിയാണ്‌ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. ഇത്‌ 
പേര്‍ഷ്യന്‍ പാരമ്പര്യമാണ്‌.” പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തില്‍ 
ഇവ യഥാക്രമം മേടം 23-ഉം കന്നി 14-ഉം ആണ്‌. 1873-ല്‍ പോലും ഇവ 
മാറ്റം കൂടാതെ കല്‍ദായ രീതിയില്‍ നിലനിന്നിരുന്നു എന്നതിനു തെളി 
വുകളുണ്ട."” ചാത്തന്നൂര്‍ പഞ്ചാംഗത്തില്‍ പാശ്ചാത്യ സുറിയാനി ആചാ 
രങ്ങള്‍ പ്രചരിപ്പിക്കാനുള്ള ശ്രമവും കാണുന്നുണ്ട്‌. 


തുടരുന്ന റോമന്‍ പാരമ്പര്യം: റോമന്‍ ആധിപത്യം അവസാനിച്ച്‌ 
ഒന്നര നൂറ്റാണ്ടിനു ശേഷവും മലങ്കരസഭയില്‍ ചില റോമന്‍ പാരമ്പര്യ 
ങ്ങള്‍ നിലനിന്നിരുന്നു. വലിയ മാര്‍ ദീവന്നാസ്യോസിന്റെ അവസാന നാളു 
കളില്‍പോലും പല റോമന്‍ രീതികളും പിന്‍തുടര്‍ന്നതായി രേഖകളുണ്ട്‌. 
അദ്ദേഹം 1793-ല്‍ വിഭുത? ബുധനാഴ്ച ആചരിച്ചതായും 1808-ല്‍ 
ആദ്യത്തെ ഒ്ചുശ്മ (സ്തര്യലേപനം) നടത്തിയതായും കാണുന്നു.* 
പല പെരുന്നാളുകളും റോമന്‍ സഭ ഇവിടെ പ്രചരിപ്പിച്ച രീതിയിലാണ്‌ 
നിലനിന്നിരുന്നത്‌. ഉദാഹരണത്തിന്‌ ധനു 18-ന്‌ മാര്‍ത്തോമ്മാ ശ്ലീഹാ 
കുന്തമേറ്റ പെരുന്നാള്‍ പോര്‍ട്ടുഗീസുകാര്‍ പ്രചരിപ്പിച്ചതുപോലെ ആദ്മബ 
മലയിത്‌ (മയിലാപ്പൂരില്‍) സ്ത?ബ വിയരീത്ത ചെരുനാളായ? ആണ്‌ ചാത്ത 
ന്നൂര്‍, പിറവം പഞ്ചാംഗങ്ങളില്‍ കാണുന്നത്‌. 


ന്രസാണികളുടെ ഇടയില്‍ ഏറ്റവും (പചുര പ്രചാരം നേടിയതും ആഴ 
ത്തില്‍ വേരുന്നിയതുമായ റോമന്‍ പാരമ്പര്യങ്ങള്‍ രണ്ടെണ്ണമാണ്‌. അവ 
രൂപങ്ങളുടെ ഉപയോഗവും വൈദിക ബ്രഹ്മചര്യവുമാണ്‌. 1795-ല്‍ പുത്തന്‍ 
കാവ്‌ പള്ളി കുദാശയ്ക്ക്‌ ചെങ്ങന്നൂര്‍ പള്ളിയില്‍ നിന്നും കന്യാസ്ത്രീ 
അമ്മയുടെ രൂപം കൊണ്ടുവന്നു എന്ന്‌ ചരിത്രമുണ്ട്‌.” വളരെയധികം 
ശ്രമിച്ചിട്ടും ഈ പാരമ്പര്യം മാറാതെ കിടന്നു. പാലക്കുന്നത്ത്‌ മാര്‍ 
മാത്യൂസ്‌ അത്താനാസ്യോസിന്റെ കാലത്തുപോലും പള്ളികളില്‍ നിന്നും 
രൂപങ്ങള്‍ പൂര്‍ണ്ണമായും മാറിയിരുന്നില്ല.” 


അതുപോലെതന്നെ വളരെയധികം ശ്രമിച്ചിട്ടും, കശീശന്മാര്‍ക്കു 


നസ്രാണി മാര്‍ഗം 23 


പോലും വിവാഹത്തിന്‌ അനുവാദം കൊടുത്തിട്ടും, വൈദിക വിവാഹം 
വീണ്ടും പ്രാബല്യത്തില്‍ കൊണ്ടുവരിക ക്ഷിപ്രസാദ്ധ്യമായില്ല. മാര്‍ 
യൂയാക്കീം കൂറിലോസ്‌ (മലങ്കരയില്‍ 1846-74) ചെണ്കെക്ടു കുടാതെ 
പട്ടം കെട്ടുകയില്ലെന്നു കുറിലോസ്സിന്റെ ചടം എന്നു വേങ്ങൂര്‍ പള്ളിയില്‍ 
എഴുതിയിരിക്കുന്നതു പോലുള്ള" കര്‍ശന നിബന്ധന വെച്ചിട്ടും മാര്‍ 
പത്രോസ്‌ പാത്രിയര്‍ക്കീസിന്റെ ആഗമന കാലത്തുപോലും ഇതു സര്‍വ്വ 
സാധാരണമായില്ല. 


കണ്ടനാട്‌ പടിയോല: മാര്‍ത്തോമ്മാ ഏഴാമന്റെ രഹസ്വമായ ഭര 
ണവും (1808-9) അദ്ദേഹത്തിന്റെ പിന്‍ഗാമിയെ വാഴിച്ചതിലുള്ള ക്രമരാ 
ഹിത്യവും പാശ്ചാത്യ സുറിയാനി പക്ഷപാതികള്‍ മുതലെടുത്തു. 1809 
ചിങ്ങം ഒന്നിനു കണ്ടനാട്ടു പള്ളിയില്‍ കൂടിയ മലങ്കര പള്ളിയോഗം 
കല്‍ദായ ക്രമങ്ങളില്‍ അവശേഷിച്ചിരുന്നതുകൂടി പുറംതള്ളി. പൂര്‍ണ്ണ 
മായും പാശ്ചാത്യ സുറിയാനി ക്രമങ്ങള്‍ അംഗീകരിച്ചു. കായംകുളം 
പീലിപ്പോസ്‌ റമ്പാനും പുലിക്കോട്ടില്‍ ഇട്ടൂപ്പ്‌ കത്തനാരുമായിരുന്നു ഈ 
വിപ്ലവത്തിനു നേതൃത്വം നല്‍കിയത്‌. 


ആരാധന്രര്രമങ്ങളെ സംബന്ധിച്ച്‌ കണ്ടനാട്ടു പടിയോലയിലെ മൂന്ന്‌ 
നിശ്ചയങ്ങളാണ്‌ പ്രാധാന്യമര്‍ഹിക്കുന്നത്‌. അവ: 


1. തെക്കും വടക്കും വേദാഭ്യാസത്തിനു ഓരോ പഠിത്തവീടു സ്ഥാപി 
ക്കണം. അവിടെ പഠിച്ചു സര്‍ട്ടിഫിക്കറ്റു നേടിയവര്‍ക്കു മാത്രം സ്ഥാനം 
കൊടുക്കണം. 


2. ആണ്ടുതക്സാ പകര്‍ത്തിയെഴുതി എല്ലാ പള്ളികളിലും ഉപയോ 
ഗിക്കണം. 


3. നമസ്കാരം, കുര്‍ബാന, വിവാഹം, മാമോദീസ, മാറാനായ പെരു 
നാളുകള്‍ ഇവയെല്ലാം യാക്കോബങ്ഥായ സുറിയാനിക്കാരുടെ ക്രമം പോലെ 
ആചരിക്കണം. 


കൂടാതെ മാര്‍ ഈവാനിയോസ്‌ യൂഹാനോന്റെ ശിഷ്യനായ കായം 
കുളം പീലിപ്പോസ്‌ റമ്പാനെയും കാട്ടുമങ്ങാട്ടു മല്പാന്റെ ശിഷ്യനായ 
പുലിക്കോട്ടില്‍ ഇട്ടൂപ്പ്‌ കത്തനാരെ റമ്പാനാക്കി അദ്ദേഹത്തേയും 
മ്രെതാന്റെ കാര്ൃയവിചാരകന്മാരാക്കി നിയമിച്ചു.”” ഇവര്‍ രണ്ടുപേരും 
പാശ്ചാത്യ സുറിയാനിക്രമങ്ങളില്‍ പണ്ഡിതരും അവയുടെ വക്താക്കളു 
മായിരുന്നു. 


പാശ്ചാത്യ സുറിയാനിക്രമങ്ങള്‍ ശാശ്വതമാക്കാന്‍ ദീര്‍ഘവീക്ഷണ 
ത്തോടുകൂുടി തയാറാക്കിയവയായിരുന്നു ഈ നിശ്ചയങ്ങള്‍. സെമിനാ 
രിയുടെ സ്ഥാപനവും സര്‍ട്ടിഫിക്കറ്റും നിലവിലുള്ള പട്ടക്കാരെ പാശ്ചാ 


24 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


തൃ സുറിയാനിക്രമം അഭൃസിക്കുന്നതോടൊപ്പം ഈ ക്രമം പഠിച്ചവര്‍ക്കു 
മാത്രമേ ഭാവിയില്‍ പട്ടം ലഭിക്കൂ എന്നുറപ്പാക്കുകയും ചെയ്തു. ആണ്ടു 
തക്സായുടെ പ്രചരണം കല്‍ദായ ക്രമങ്ങളായ ഹു(ദയെ നിര്‍മ്മാര്‍ജനം 
ചെയ്തു. 1778-ലെ മാവേലിക്കര സന്ധിപ്രകാരം തുടരാന്‍ അനുവദിച്ചി 
രുന്ന കല്‍ദായ ക്രമങ്ങളായ വിവാഹം, മാമോദീസാ ആദിയായവ കൂടി 
എടുത്തുകളഞ്ഞ കണ്ടനാട്ടു യോഗം പാശ്ചാത്യ സുറിയാനി ആരാധ 
നാരീതിയുടെ സമ്പൂര്‍ണ്ണ ഓദ്യോഗിക വിജയമായിരുന്നു. 


മാര്‍ത്തോമ്മാ എട്ടാമനാകട്ടെ, ഇട്ടൂപ്പ്‌ കത്തനാരെ റമ്പാനാക്കുക എന്ന 
തൊഴികെ മറ്റൊരു തീരുമാനവും നടപ്പാക്കിയില്ല. ഇതോടെ റമ്പാന്മാ 
രുടെ നേതൃത്വത്തില്‍ (പ്രധാനമായും വടക്കന്‍ പള്ളികള്‍) കങ്ടനാടു 
പടിയോല നടപ്പാക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ടുവന്നു. മെത്രാ 
നാകട്ടെ ഇടുപ്ഛ്‌ കത്തനാര്‍ മുതതീപേര്‌ കിഴുനാളിത്‌ നടന്നിടി്ലാത്ത ചട്ട 
ങ്ങളെ മര്യാദയായ? നടത്തണമെന്നു നിശ്ചയിച്ചു”* പ്രവര്‍ത്തിക്കുന്നതായി 
ആരോപിച്ചു. 


വടക്കന്‍ ഇടവകകള്‍ പാശ്ചാത്യ സുറിയാനിവല്‍ക്കരണത്തെ അനു 
കൂലിച്ചു എങ്കിലും വടക്ക്‌ പൂര്‍ണ്ണമായും പാശ്ചാതൃ സുറിയാനി പക്ഷ 
പാതികളെന്നോ തെക്ക്‌ പൂര്‍ണ്ണമായും കല്‍ദായ പക്ഷപാതികളെന്നോ 
പറയുക സാദ്ധ്യമല്ല. തെക്കുനിന്ന്‌ കായംകുളം പീലിപ്പോസ്‌ റമ്പാന്‍ 
ഇട്ടൂപ്പ്‌ റമ്പാനോടൊപ്പം പാശ്ചാത്യ സുറിയാനി ക്രമങ്ങളുടെ വക്താവാ 
യപ്പോള്‍ വടക്ക്‌ കിടങ്ങന്‍ വറുഗീസു കത്തനാര്‍, കോനാട്ടു മല്പാന്‍, 
ചക്കരയകത്ത്‌ ഇട്ടൂപ്പ്‌ കത്തനാര്‍ മുതലായവര്‍ മ്മെതാനോടൊത്തു നിന്നു. 
1806-ലെ ആര്ത്മാറ്റു പടിയോല തന്നെയും സ്വന്ത ഇടവകയില്‍ ഇട്ടൂപ്പ്‌ 
കത്തനാരുടെ നവീന ആരാധന്രകമങ്ങളോട്‌ എതിര്‍പ്പുള്ളവര്‍ ചമച്ചത 
ല്ലേയെന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു. 


സെമിനാരി സ്ഥാപനം പാശ്ചാത്യ സുറിയാനി ക്രമങ്ങളുടെ പ്രചാര 
ണത്തിനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്‌ എന്നതിന്‌ ഏറ്റവും വലിയ തെളിവ്‌ 
സെമിനാരി പഠനത്തിന്‌ ഓരോ ഇടവകയില്‍ നിന്നും ഓരോ ശെമ്മാശി 
നോടും പൈതലിനോടും ഒപ്പം ഓരോ കത്തനാര്‍മാരെയും കൂടി വിട 
ണമെന്ന ഇട്ടൂപ്പ്‌ റമ്പാന്റെ പരാമര്‍ശനം തന്നെയാണ്‌." എന്നാല്‍ പര 
സ്പരം വാദവും തര്‍ക്കവുമായി കഴിഞ്ഞതല്ലാതെ ദീര്‍ഘകാലത്തേയ്ക്കു 
മറ്റൊന്നും സംഭവിച്ചില്ല. 


ഇക്കാലത്ത്‌ കേണല്‍ മണ്‍റോയുടെ പ്രീതി സമ്പാദിച്ച ഇട്ടൂപ്പ്‌ 
റമ്പാന്റെ സ്വാധീനം വര്‍ദ്ധിച്ചുവന്നു. അതിനു അനുരൂപമായി മാര്‍ 
ത്തോമ്മാ എട്ടാമന്റെ ജന്രപീതി കുറയുകയും ചെയ്തു. ഇതിനിടയില്‍ 
1812-ല്‍ കായംകുളം പീലിപ്പോസ്‌ റമ്പാന്‍ മരിച്ചുപോയതിനാല്‍ 


നസ്രാണി മാര്‍ഗം 25 


പാശ്ചാത്യ സുറിയാനി പക്ഷത്തിന്റെ നേതൃത്വം പൂര്‍ണ്ണമായും ഇട്ടൂപ്പ്‌ 
റമ്പാനില്‍ വന്നുചേര്‍ന്നു. 


സെമിനാരി സ്ഥാപനം: രണ്ടു പഠിത്ത വ?ടുകള്‍ സ്ഥാപിക്കാനുള്ള 
കണങടനാക്ടു പടിയോല നിശ്ചയം മ്മെതാന്‍ പാലിക്കാത്തതിനെ തുടര്‍ന്ന്‌, 
വൈദിക വിദ്യാഭ്യാസത്തില്‍ അതീവ തല്പരനായിരുന്ന കേണല്‍ 
മണ്‍റോയുടെ സഹായത്തോടെ ഇട്ടൂപ്പ്‌ റമ്പാന്‍ തനിച്ച്‌ അതിനു ശ്രമം 
തുടങ്ങി. നാലു വര്‍ഷത്തെ വട്ടിപ്പണപ്പലിശ 1813-ല്‍ ഇട്ടൂപ്പ്‌ റമ്പാന്‍ വാങ്ങി 
സെമിനാരി പണി ആരംഭിച്ചു. കേണല്‍ മണ്‍റോയുടെ താല്‍പ്പര്യര്രകാരം 
തെക്കും വടക്കും രണ്ട്‌ ചഠിത്തവിടിനു പകരം കോട്ടയത്താണ്‌ റമ്പാന്‍ 
സെമിനാരി പണിതത്‌.** പിറ്റേവര്‍ഷം പണിതീര്‍ന്ന്‌ സെമിനാരിയില്‍ 
പഠിത്തം ആരംഭിച്ചു. ഇതോടെ മലങ്കരയില്‍ ക്രമീകൃതമായ വൈദിക 
വിദ്യാഭ്യാസ പദ്ധതിയും ആരംഭിച്ചു. ആത്യന്തികമായി ആരാധന്രരകരമ 
ങ്ങളുടെ ഏകീകരണവും. 


പകലോമറ്റം അസ്തമിക്കുന്നു: 1815-ല്‍ കിടങ്ങന്‍ മാര്‍ പീലക്സീ 
നോസില്‍ നിന്നും മാര്‍ ദീവന്നാസ്യോസ്‌ എന്ന പേരില്‍ മേല്പട്ടം സ്വീക 
രിക്കുകയും?* മാര്‍ത്തോമ്മാ എട്ടാമന്റെ പിന്‍ഗാമിയായ അയ്പ്‌ മ്രെതാ 
നെക്കൊണ്ട്‌ വടിയും മുടിയും വെച്ഛിച്ച്‌ അധികാരം പിടിച്ചെടുക്കുകയും 
ചെയ്തതോടെ പകലോമറ്റം കുടുംബ വാഴ്ച അവസാനിച്ചു. അതോടെ 
കല്‍ദായ ക്രമങ്ങളുടെ അവസാനത്തെ പിന്തുണയും നഷ്ടമായി. 


പൌരസ്തൃ സുറിയാനി, കല്‍ദായ പാരമ്പരൃത്തിന്റെ അവസാ 
നത്തെ കണ്ണി: ആരാധനയുടെ ക്രമങ്ങള്‍ പൂര്‍ണ്ണമായും പാശ്ചാത്യ സുറി 
യാനി (അന്ത്യോഖ്യന്‍) ആയി മാറി എങ്കിലും ആരാധനാഭാഷയായി പഴയ 
കല്‍ദായ സുറിയാനി തന്നെ തുടര്‍ന്നു. 19-ാം നൂറ്റാണ്ടില്‍ കല്‍ദായ 
സുറിയാനിയില്‍ എഴുതപ്പെട്ട പാശ്ചാത്യ സുറിയാനി ക്രമങ്ങള്‍ ആണ്‌ 
ഉപയോഗിച്ചിരുന്നത്‌. 20-ഠം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ഈ രീതി തുട 
ര്‍ന്നു. കോനാട്ടു പ്രസിന്റെ ഉത്ഭവവും അവിടെനിന്നും പാശ്ചാത്യ സുറി 
യാനിയില്‍ അച്ചടിച്ച ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണവുമാണ്‌ കല്‍ദായ 
സുറിയാനിയെ നിഷ്കാസനം ചെയ്തത്‌. 


കല്‍ദായ പാരമ്പരൃത്തിന്റെ അവശിഷ്ടമായി ഇന്നു നിലനില്‍ക്കുന്ന 
ഒന്നുണ്ട്‌. മലങ്കരയിലെ സുറിയാനി ഉച്ചാരണം. പൊതുവായി ഉപയോഗി 
ക്കുന്ന വാക്കുകള്‍ക്ക്‌ ഇന്നും പൌരസ്ത്യ സുറിയാനി ഉച്ചാരണമാണ്‌ ഉപ 
യോഗിക്കുന്നത്‌. ലിപിയും ഭാഷയും വ്യാകരണവും പാശ്ചാത്യ സുറി 
യാനിയായി ഒരു നൂറ്റാണ്ടു കഴിഞ്ഞിട്ടും ഈ നിലയ്ക്കു മാറ്റമില്ല. 


മലയാള പരിഭാഷ: കൊല്ലവര്‍ഷം 985 (1809) ചിങ്ങം 1-നു നടന്ന 
കണ്ടനാടു യോഗവും 1815-ലെ സെമിനാരി സ്ഥാപനവും മൂലം മലങ്കര 


26 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


സഭ പാശ്ചാത്യ സുറിയാനി ക്രമങ്ങളെ ഓഈദ്യോഗികമായി അംഗീകരി 
യ്ക്കുകയും അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു എന്നു പറയാം. എങ്കിലും 
കാലദേശ പരിമിതികള്‍ മൂലം മലങ്കരയില്‍ പ്രചാരത്തിലിരുന്ന മറ്റു ക്ര 
മങ്ങളുടെ അസ്തമനം ഒറ്റയടിക്കു സംഭവിച്ചില്ല. കുറഞ്ഞതു മുക്കാല്‍ 
നൂറ്റാണ്ടു കൂടിയെങ്കിലും അത്തരം സ്വാധീനങ്ങള്‍ മലങ്കരയില്‍ നില 
നിന്നു. 


1806-ല്‍ ഡോ. ക്ലോഡിയസ്‌ ബുക്കാനന്റെ ആഗമനത്തോടെ ആരം 
ഭിച്ച പ്രൊട്ടസ്റ്റന്റ്‌ സഹവാസം മറ്റൊരു സുര്രധാന സംഭവത്തിനു വഴി 
മരുന്നിട്ടു. ആരാധനാക്രമങ്ങളുടെ മലയാള പരിഭാഷ. പാശ്ചാത്യ സുറി 
യാനി ക്രമങ്ങള്‍ മലങ്കരയില്‍ ഉറയ്ക്കാന്‍ ഏറ്റം പ്രധാന കാരണമായി 
തീര്‍ന്ന ഈ പരിഭാഷായുഗം ആരംഭിച്ചത്‌ വേദപുസ്തക പരിഭാഷയോ 
ടെയാണ്‌. 


വേദപുസ്തക പരിഭാഷ: വേദപുസ്തകം മലയാളത്തില്‍ പരിഭാഷ 
പ്പെടുത്തി അച്ചടിച്ചു നല്‍കാമെന്ന ഡോ. ക്ലോഡിയസ്‌ ബുക്കാനന്റെ 
വാഗ്ദാനം വലിയ മാര്‍ ദിവന്നാസ്യോസ്‌ (ആറാം മാര്‍ത്തോമ്മാ) സ്വീക 
രിച്ചു. പണ്ഡിതനായ കായംകുളം പീലിപ്പോസ്‌ റമ്പാനെ അദ്ദേഹം പരി 
ഭാഷയ്ക്കായി നിയോഗിച്ചു.” ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തില്‍, 
ബുക്കാനന്റെ വരവിനു മുമ്പുതന്നെ കായംകുളം പീലിപ്പോസ്‌ റമ്പാന്റെ 
നേതൃത്വത്തില്‍ പരിഭാഷ ആരംഭിച്ചിരുന്നു. 


ഇത്‌ വിപ്ലവകരമായ ഒരു കാല്‍വെപ്പായിരുന്നു; അതും ആരാധന ദേവ 
ഭാഷയില്‍ (ഹിന്ദുവിനു സംസ്കൃതം, ന്രസാണിക്ക്‌ സുറിയാനി) അല്ലാതെ 
നടത്തുന്നതിനെപ്പറ്റി ചിന്തിക്കുവാന്‍ പോലും സാദ്ധ്യമല്ലാത്ത യാഥാസ്ഥി 
തിക കേരളസമൂഹത്തില്‍. വായനപ്പടി ഏവന്‍ഗേലിയോന്റെ രൂപത്തില്‍ 
തലവാചകങ്ങളോടെ പരിഭാഷപ്പെടുത്തിയ നാലു സുവിശേഷങ്ങള്‍ 
1811-ല്‍ ബോംബയിലെ കൂറിയര്‍ പ്രസില്‍ അച്ചടിപ്പിച്ച്‌ മലങ്കരയിലെത്തി. 
ഇതായിരുന്നു പരിഭാഷായുഗത്തിലെ ഒന്നാമത്തെ ചുവടുവെയ്പ്പ്‌. 


പ്രൊട്ടസ്സന്റു യുഗാരംഭം: സെമിനാരിയില്‍ വൈദികര്‍ക്ക്‌ ആധുനിക 
വിദ്യാഭ്യാസം നല്‍കുക എന്ന ലക്ഷ്യത്തോടെയാണ്‌ ആംഗ്ലിക്കന്‍ മിഷ 
നറിമാരെ സെമിനാരി അദ്ധ്യാപകരായി സഭ സ്വീകരിച്ചത്‌. മലങ്കരസഭ 
യുടെ ദൌര്‍ഭാഗ്യം മൂലം ആംഗ്ലിക്കന്‍ സഭയിലെ ലോ ചര്‍ച്ചു വിഭാഗക്കാ 
രായ സി.എം.എസ്‌. മിഷനറിമാരാണ്‌ അവിടെ അദ്ധ്യാപകരായി എത്തി 
യത്‌. സെമിനാരി സ്ഥാപനത്തിനു പുലിക്കോട്ടില്‍ ഇട്ടൂപ്പ്‌ റമ്പാനെ 
(പിന്നീട്‌ മാര്‍ ദീവന്നാസ്യോസ്‌ ദ്വിതീയന്‍) സഹായിച്ച തിരുവിതാംകൂ 
റിലെ ബ്രിട്ടീഷ്‌ റസിഡന്റും ദിവാനുമായിരുന്ന കേണല്‍ മണ്‍റോ, ആംഗ്ലി 


ക്കന്‍ ആരാധന്രകരമങ്ങള്‍ പരിഭാഷപ്പെടുത്താന്‍ മിഷനറിമാരോട്‌ അഭ്യര്‍ 


നസ്രാണി മാര്‍ഗം 27 


ത്ഥിച്ചു. വിദൂരഭാവിയില്‍ അവയെ മലങ്കരസഭ സ്വന്തം ക്രമങ്ങളായി അംഗീ 
കരിക്കുമെന്ന്‌ അദ്ദേഹം വിശ്വസിച്ചിരുന്നു.”* 


കേണല്‍ മണ്‍റോ ഈ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന 1818-നു മുമ്പു 
തന്നെ ബ്രിട്ടീഷ്‌ അധികാരത്തിന്റെ അഹന്തയും പ്രൊട്ടസ്റ്റന്നു തീര്വതയും 
ഉണ്ടായിരുന്ന സി.എം.എസ്‌. മിഷനറിമാര്‍ ആംഗ്ലിക്കന്‍ ക്രമങ്ങളുടെ പരി 
ഭാഷ ആരംഭിച്ചിരുന്നു. ഒരു പടി കൂടെ കടന്ന്‌ ആംഗ്ലിക്കന്‍ സഭയുടെ 
ഓദ്യോഗിക പ്രാര്‍ത്ഥനാ പുസ്തകമായ ബുക്ക്‌ ഓഫ്‌ കോമണ്‌ 
(്രയേഴ്‌സ്‌ റവ. തോമസ്‌ നോര്‍ട്ടന്‍ എന്ന മിഷനറി പരിഭാഷപ്പെടുത്തി. 
ഇത്‌ മലങ്കരസഭയുടെ അംഗീകൃത പള്ളിക്രമങ്ങള്‍ക്ക്‌ ഒരു മാതൃക എന്ന 
നിലയില്‍ അന്നത്തെ മലങ്കര മ്മെതാപ്പോലീത്തായ്ക്ക്‌ സമര്‍പ്പിച്ചു. 
എങ്കിലും സഭ ഈ ക്രമം അംഗീകരിച്ചില്ല.” 


മാവേലിക്കര യോഗം: മലങ്കരയിലെ പള്ളിക്രമങ്ങള്‍ പരിഷ്ക്കരി 
ക്കണം എന്ന മിഷനറിമാരുടെ സ്വാധീനവും സമ്മര്‍ദ്ദവും വര്‍ദ്ധിച്ചുവന്ന 
പ്പോള്‍ ആയതിനെക്കുറിച്ച്‌ ആലോചിക്കുന്നതിന്‌ 1818 ഡിസംബര്‍ 3-നു 
മാവേലിക്കരയില്‍ ഒരു മലങ്കര പള്ളിയോഗം വിളിച്ചുകൂട്ടി. സി.എം.എസ്‌. 
മിഷനറി ബേക്കര്‍ ഫെന്‍, അദ്ധ്യക്ഷവേദിയില്‍ നിന്നുകൊണ്ട്‌ പരിഷ്ക 
രണം ആവശ്യമാണെന്ന്‌ പ്രസ്താവിച്ചു. കോനാട്ടു മല്പാന്‍ തുറന്ന്‌ 
എതിര്‍ത്തതിനാലും ജനപ്രതിനിധികള്‍ അംഗീകരിക്കാതിരുന്നതിനാലും 
ഈ ശ്രമം പരാജയപ്പെട്ടു." ഇത്‌ മിഷനറിമാര്‍ക്ക്‌ ഏറ്റ ആദ്യ പരാജയ 
മായിരുന്നു. 


ഈ സുന്നഹദോസിനു ഏതാനും ദിവസം മുമ്പ്‌ നവംബര്‍ 29-നു 
മാവേലിക്കര പള്ളിയില്‍ വെച്ച്‌ കത്തനാരന്മാരുടെ ആവശ്യപ്രകാരം 
ആംഗ്ലിക്കന്‍ ആരാധനയുടെ ഏതാനും ഭാഗങ്ങള്‍ റവ. തോമസ്‌ നോര്‍ട്ടന്‍ 
ഉപയോഗിച്ചു കാണിച്ചു. ഇത്‌ സുന്നഹദോസിനു മുമ്പ്‌ സഭ നടത്തി 
നോക്കിയ ഒരു പ്രായോഗിക പരീക്ഷയായി വേണം കണക്കാക്കാന്‍. 
പക്ഷേ ആംഗ്ലിക്കന്‍ ആരാധനാരീതി ന്രസാണികള്‍ക്ക്‌ സ്വീകാര്യമായില്ല 
എന്നാണ്‌ സുന്നഹദോസിന്റെ തീരുമാനം സൂചിപ്പിക്കുന്നത്‌. ഇക്കാല 
ത്തൊന്നും ബുക്ക്‌ ഓഫ്‌ കോമണ്‍ (്രയേഴ്സിന്റെ മലയാള പരിഭാഷ 
അച്ചടിക്കപ്പെട്ടിരുന്നില്ല. 1830-ല്‍ മാര്രമാണ്‌ ഇത്‌ അച്ചടിച്ചു പ്രസിദ്ധപ്പെ 
ടുത്തിയത്‌. 3 


ആദ്യ കുൂര്‍ബാന്രരമ പരിഭാഷ: സി.എം.എസ്‌. മിഷനറിമാരുടെ മല 
യാള പരിഭാഷകള്‍ ന്രസാണികളെ സ്വാധീനിക്കുവാനിടയുണ്ടെന്ന 
വസ്തുത ന്രസാണികളും മനസ്സിലാക്കി. ആ വിധത്തിലുള്ള പരിഭാഷ 
ശ്രമങ്ങള്‍ ന്രസാണികളും ഈ കാലഘട്ടത്തില്‍ ആരംഭിച്ചു. പാശ്ചാത്യ 
സുറിയാനി പാരമ്പര്യത്തിലുള്ള ആദ്യ മലയാള ആരാധന്രര്രമം 1820-ല്‍ 


28 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


കോനാട്ട അബ്രഹാം മല്‍പ്പാന്‍ ഒന്നാമന്‍ സെമിനാരിയില്‍ വെച്ച്‌ എഴു 
തിയ സ്തുത? ചൊ്ൃഠക്കപ്പെട്ട്‌ യാക്കോബ്ഥയെക്കററെന്നു വിളിക്കല്ലെ! 
ടുനാ സുറിയാനിക്കാര (കിസ്ത്യഠാനികശി അത്തിയിലും മയ്യഛിലും സനമ 
സ്‌കതിക്കെണ്ടും (കമം എന്ന ഗ്രന്ഥമാണ്‌.” ഈ കൈയെഴുത്തു കൃതി 
യില്‍ താഴെപ്പറയുന്നവ ഉള്‍പ്പെടുന്നു. 


1) കുരിശു വരപ്പാന്‍ (കൌമ്മാ). 

2) സന്ധ്യാനമസ്കാരം (പട്ടാങ്ങപ്പെ.... വരെ ഇന്നത്തേതു പോലെ 
തന്നെ. 

3) കന്യകമറിയാമിനോടുള്ള അപേക്ഷ. 

4) ശയന നമസ്കാരം (ഞെങ്ങശിക്കുകൂള കരിത്താവേ... ഇന്നുപയോഗി 
ക്കുന്ന തര്‍ജ്ജമ സഹിതം). 

5) മാര്‍ അലച്രേമിന്റെ അപേക്ഷകള്‍. 

6) പാതിരായുടെ നമസ്കാരം (സങ്കീര്‍ത്തന പരിഭാഷകള്‍ സഹി 
തം). 

7) പ്രഭാത നമസ്കാരം. 

8) പത്ത്‌ കല്പനകള്‍. 

9) കൂദാശകള്‍. 

10) ശുദ്ധമാന പള്ളിയുടെ കല്പനകള്‍. 

11) മനോഗുണ പ്രവര്‍ത്തികള്‍. 

12) ചാവു ദോഷങ്ങള്‍ (മരണകരമായ പാപങ്ങള്‍). 

13) സന്ധ്യയുടെ മ്മെമാകള്‍ (മാര്‍ യാക്കോബ്‌). 

14) മാര്‍ പീലക്സീനോസിന്റെ അപേക്ഷ. 

15) അനുതാപത്തിന്റെ ഏഴ്‌ മസുമൂറകള്‍. 

16) കുര്‍ബാന്റകമം (ജനവും ശുശ്രൂഷകരും ചൊല്ലേണ്ടത്‌). 

17) സ്പര്‍ഹായോ.* 

18) നോമ്പു കണക്ക്‌. 

19) എപ്പക്കത്തി. 

20) പെരുനാള്‍ പട്ടിക. 


ഈ കൃതിയുടെ അവസാനം ഉംഗ്ല?ഷത്മാരുടെ നമസ്കാരത്തില്‍ 
നമുക്കു കെറക്ളാവുനാവയായി അഞ്ച്‌ അപേക്ഷകള്‍ മലയാളത്തില്‍ ചേര്‍ 
ത്തിട്ടുണ്ട്‌. ഇത്‌ മിഷനറിമാരുടെ തര്‍ജ്ജമയാണ്‌. ബുക്ക്‌ ഒഫ്‌ കോമണ്ി 
(്ചയേഴ്സിന്റെ രൂപത്തില്‍ മലങ്കരസഭ ആരാധന്രകമങ്ങളെ മാറ്റാന്‍ തയാ 
റായില്ലലെങ്കിലും, അവയിലെ നല്ല വശം ഉള്‍ക്കൊള്ളാന്‍ തയാറായി എന്ന 
താണ്‌ ഇതില്‍ നിന്നും മനസ്സിലാകുന്ന വസ്തുത. 


മാവേലിക്കര പടിയോല: ചെറുപ്പക്കാരും അധികാര ഗര്‍വുള്ളവരു 
മായ കൂടുതല്‍ മിഷനറിമാര്‍ വന്നതോടെ സെമിനാരിയിലും സുറിയാനി 


നസ്രാണി മാര്‍ഗം 29 


പള്ളികളിലും പ്രൊട്ടസ്റ്റന്റു വിശ്വാസം പരസ്യമായി പഠിപ്പിക്കാന്‍ തുടങ്ങി. 
കൂടാതെ പ്രൊട്ടസ്റ്റന്റു രീതിയില്‍ അവര്‍ ആരാധനയും ആരംഭിച്ചു. 
ഇതോടെ മലങ്കര-ആംഗ്ലിക്കന്‍ ബന്ധം വഷളായി. 1836 ജനുവരി 16-നു 
മാവേലിക്കര സുന്നഹദോസ്‌ കല്‍ക്കട്ട ബിഷപ്പ്‌ ദാനിയേല്‍ വിത്സന്റെ 
നിര്‍ദ്ദേശങ്ങള്‍ തള്ളിക്കളഞ്ഞ്‌ സുപ്രസിദ്ധമായ മാവേഷിക്കര പടിയോല 
എഴുതിയതോടെ ബന്ധം ഓഈദ്യോഗികമായി അവസാനിച്ചു. 


മാവേലിക്കര സുന്നഹദോസിലെ പരാജയം മിഷനറിമാരുടെ വാശി 
വര്‍ദ്ധിപ്പിച്ചു. ബുക്ക്‌ ഒാഫ്‌ കോമണ്‍ പ്രയേഴ്‌സ്‌ അടിച്ചേല്‍പ്പിക്കുന്നതിനു 
പകരം മലങ്കരസഭ ഉപയോഗിച്ചുവരുന്ന പാശ്ചാത്യ സുറിയാനി കൂര്‍ബാന 
തക്സായില്‍ പ്രൊട്ടസ്റ്റന്റു വിശ്വാസങ്ങള്‍ക്കനുസരിച്ച തിരുത്തലുകള്‍ 
വരുത്തുക എന്ന ത്ര്ത്രം അവര്‍ സ്വീകരിച്ചു. ഇതിനായി പാലക്കുന്നത്ത്‌ 
അബ്രഹാം മല്‍പ്പാന്‍, എരുത്തിക്കല്‍ മര്‍ക്കോസ്‌ കത്തനാര്‍, കൈത 
യില്‍ ഗീവറുഗീസു കത്തനാര്‍, യസേഫ്‌ കത്തനാര്‍ എന്നി നാലു പേരെ 
മിഷനറിമാര്‍ നിയമിച്ചു.” എന്നാല്‍ മിഷനറിമാര്‍ നിര്‍ദ്ദേശിച്ച തിരുത്ത 
ലുകള്‍ വരുത്തിയതും പില്‍ക്കാലത്ത്‌ അരക്കുര്‍്ബാന എന്നു പരിഹാസ 
പ്പേര്‍ ലഭിച്ചതുമായ ഈ തക്സാ ഉപയോഗിക്കുവാന്‍ ഈ നാലില്‍ മൂന്നു 
പട്ടക്കാരും വിസമ്മതിച്ചു.” 1837 കന്നി 13-നു ഈ തക്സാ ഉപയോഗിച്ച്‌ 
പള്ളം പള്ളിയില്‍ കുര്‍ബാന ചൊല്ലി.” 


ഇപ്രകാരമുള്ള ഭേദഗതിയും അതിന്റെ ഉപയോഗവും ആരുടെ നിർദ്ദേ 
ശങ്ങള്‍ മാവേലിക്കര സുന്നഹദോസ്‌ നിഷേധിച്ചുവോ ആ കല്‍ക്കട്ടാ 
ബിഷപ്പ്‌ വിത്സന്‍ മിഷനറിമാര്‍ക്കു നല്‍കിയ നിര്‍ദ്ദേശത്തിനു കടകവിരു 
ദ്ധമായിരുന്നു.'"” ഈ തക്സാ ഉപയോഗിച്ച്‌ അബ്രഹാം മല്‍പ്പാന്‍ സെമി 
നാരി ചാപ്പലില്‍ കുര്‍ബാന അര്‍പ്പിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്‌."* 
ഇതിനിടെ മല്ലപ്പള്ളി പള്ളിയില്‍ നിന്നും പിണങ്ങിമാറിയ ഒരു കൂട്ടം ആളു 
കള്‍ക്കായി മിഷനറിമാര്‍ സ്വന്ത നിലയില്‍ ഒരു പള്ളിയ്ക്ക്‌ 1836 മാര്‍ച്ച്‌ 
9-നു കല്ലിട്ടു” പണിപൂര്‍ത്തിയാക്കി. ഈ പള്ളിയില്‍ അരകുര്‍ബ്ഥനയും 
ആംഗ്ലിക്കന്‍ ക്രമവും മാറിമാറി ഉപയോഗിച്ചു വന്നു." 


ആംഗ്ലിക്കന്‍ സഹവാസത്തിന്റെ ഫലങ്ങള്‍: ബുക്ക്‌ ഓഫ്‌ കോമണീ 
(്രയേഴ്‌സ്‌ പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചതു മൂലം മിഷനറിമാര്‍ ഉദ്ദേശി 
ച്ചതുപോലെ പ്രൊട്ടസ്റ്റന്റു വിശ്വാസം മലങ്കരയില്‍ പ്രചരിച്ചില്ലെങ്കിലും 
മറ്റു ചില പ്രയോജനങ്ങള്‍ മലങ്കരസഭയ്ക്ക്‌ ലഭിച്ചു. പാശ്ചാത്യ സുറി 
യാനി ക്രമത്തില്‍ ഉള്ളതാണെങ്കിലും മലങ്കരയില്‍ ലബ്ധ പ്രതിഷ്ഠ ലഭി 
ക്കാതിരുന്ന വി. കുര്‍ബാനയിലെ വേദവായനകള്‍ക്ക്‌ പ്രചാരം ലഭിച്ചു 
എന്നതാണ്‌ അവയില്‍ ഒന്നാമത്തേത്‌. സങ്കീര്‍ത്തനങ്ങള്‍ക്കും പ്രസംഗ 
ത്തിനും ആരാധനയില്‍ സ്ഥാനം ലഭിച്ചു എന്നത്‌ രണ്ടാമത്തേത്‌. മൂന്നാ 
മതായി മിഷനറിമാരുടെ മാതൃക, ആരാധന്ക്രമങ്ങള്‍ മലയാളത്തിലാ 


30 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


ക്കുന്നതിനു മലങ്കരസഭയ്ക്ക്‌ പ്രചോദനമായി.”” മൊത്തത്തില്‍ നവീക 
രണ കോലാഹലം മലങ്കരയില്‍ അന്നും പിടിവിടാതെ നിന്നിരുന്ന റോമന്‍ 
ആരാധന്രകമങ്ങളുടെ സ്വാധീനത്തിനു കുറവുണ്ടാക്കി. 


ഫ്രിട്ടീഷ്‌ മിഷനറിമാരുടെ ആംഗ്ലിക്കന്‍ ആരാധനാക്രമ പ്രചാരണ 
ത്തിനും അബ്രഹാം മല്‍പ്പാന്റെ നവീകരണ്രശമങ്ങള്‍ക്കും മറുമരുന്ന്‌ 
എന്ന നിലയില്‍ മലങ്കരസഭ പാശ്ചാത്യ സുറിയാനി ക്രമങ്ങളുടെ കാര്യ 
ത്തില്‍ കൂടുതല്‍ തീര്രവാദ നിലപാടെടുക്കാന്‍ നിര്‍ബന്ധിതമായി. പര 
ദേശി മ്രെതാന്‍ മാര്‍ യൂയാക്കീം കൂറിലോസിന്‌ ഈ നിലപാടെടുത്ത 
തില്‍ നിര്‍ണ്ണായക പങ്കുണ്ട്‌. പിന്നീട്‌ 1876-ല്‍ വന്ന പത്രോസ്‌ തൃതീയന്‍ 
പാര്രതിയര്‍ക്കീസിന്‌ പാശ്ചാത്യ സുറിയാനി ക്രമങ്ങളൊഴികെയുള്ളവയെ 
നിര്‍മാര്‍ജനം ചെയ്യുന്നതിന്‌ ഈ നിലപാട്‌ സഹായകമായി. 


ഭാഗ്യവശാല്‍ ഇത്തരം (ധ്രുവീകരണത്തില്‍ സാധാരണ സംഭവിക്കുന്ന 
(ലോകത്തിനു നേരെ വാതില്‍ കൊട്ടിയടക്കുക) എന്ന ദൌര്‍ഭാഗ്യം മല 
അകകരസഭയ്ക്കുണ്ടായില്ല. ഇതിനുത്തരവാദി പുലിക്കോട്ടില്‍ മാര്‍ ജോസഫ്‌ 
ദീവന്നാസ്യോസ്‌ അഞ്ചാമനാണ്‌. 1836-ലെ മാധേലിക്കര പചടിയോലയെ 
തുടര്‍ന്ന്‌ മിഷനറിമാരും മലങ്കരസഭയും തമ്മിലുള്ള വിടവ്‌ പൂര്‍ണമാവു 
കയും മിഷനറിമാര്‍ക്ക്‌ മലങ്കരസഭയുടെ പള്ളികളില്‍ പ്രസംഗിക്കാനുള്ള 
അനുവാദം ചേപ്പാട്ട മാര്‍ ദീവന്നാസ്യോസ്‌ പിന്‍വലിക്കുകയും ചെയ്തു. 
അതോടെ മിഷനറിമാര്‍ സ്വന്തമായി പള്ളികള്‍ വെയ്ക്കാന്‍ ആരംഭിച്ചു. 


നവീകരണ യുഗം: സഭയെ മൊത്തത്തില്‍ പ്രൊട്ടസ്റ്റന്റ്‌ വിശ്വാസ 
ത്തിലാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ ഭഗ്നാശനായ പാലക്കുന്നത്ത്‌ 
അബ്രഹാം മല്പാന്‍ തന്റെ ഇടവകയായ മാരാമണ്ണു പള്ളിയില്‍ നവീക 
രണം ഏകപക്ഷീയമായി നടപ്പാക്കി. കൊ.വ. 1012 കന്നി 18-നു ആയി 
രുന്നു ഈ സംഭവം.”* മാരാമണ്ണു ഇടവകക്കാര്‍ ഇതിനെ അനുകൂലിച്ചു. 
തുടര്‍ന്ന്‌ മാരാമണ്ണുകാരെ മലങ്കര മ്മരെതാപ്പോലീത്താ മുടക്കി. മാരാമ 
ണ്ണുകാര്‍ക്ക്‌ മറ്റെവിടെയും ത7 പോലും ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായി 
എന്നതാണ്‌" ആ നവീകരണത്തിന്റെ ആത്യന്തികഫലം. പരിഷ്കരിച്ച 
തക്സാ ഉപയോഗിച്ച്‌ മാരാമണ്ണു പള്ളിയില്‍ ആദ്യം കുര്‍ബാന ചൊല്ലി 


1) 


യത്‌ 1012 ചിങ്ങം 15-നു ആണെന്നും കാണുന്നുണ്ട്‌. 


പാലക്കുന്നത്തു മല്പാന്‍ തിരുത്തിയ തക്‌സാ നിലവിലില്ല.” 
മല്പാന്റെ പരിഷ്‌കാരങ്ങളുടെ യഥാര്‍ത്ഥസ്ഥിതി അറിയാന്‍ ഇന്നു മാര്‍ഗ്ഗ 
മില്ല. അദ്ദേഹത്തിന്റെ കാലശേഷം അനേകം പ്രാവശ്യം ഈ തക്സാ 
യില്‍ നവീകരണക്കാര്‍ മാറ്റംവരുത്തിയിട്ടുണ്ട്‌."* മല്‍പ്പാന്‍ വരുത്തിയ 
തായി പറയുന്ന പരിഷ്കാരങ്ങളില്‍ പലതും പില്‍ക്കാലത്ത്‌ അദ്ദേഹ 


ത്തിന്റെ പിന്‍ഗാമികള്‍ കൂട്ടിച്ചേര്‍ത്തതാണെന്നും പറയുന്നുണ്ട്‌. പൊതു 


നസ്രാണി മാര്‍ഗം 31 


വില്‍ മല്പാന്റേതായി അംഗീകരിച്ചിരിക്കുന്ന ഭേദഗതികള്‍ താഴെ പറ 
യുന്നവയാണ്‌. 


1) പരിശുദ്ധന്മാരോടുള്ള മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥനകള്‍ എല്ലാം നീക്കിക്ക 
ളഞ്ഞു. 


2) മരിച്ചവര്‍ക്കു വേണ്ടിയുള്ള പ്രാര്‍ത്ഥനകള്‍ മുഴുവന്‍ നീക്കി. 


3) കുര്‍ബാന, ബലി ആണെന്നുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഭാഗ 
ങ്ങള്‍ നീക്കി. 


4) കുര്‍ബാന രണ്ടായിട്ടു കൊടുക്കണമെന്നു തീരുമാനിച്ചു. 
5) രഹസ്യ കുമ്പസാരം നിര്‍ത്തലാക്കി. 


6) കൈക്കൊള്ളാന്‍ ആളില്ലാത്തപ്പോള്‍ കുര്‍ബാന ചൊല്ലുന്ന രീതി 
നിര്‍ത്തലാക്കി." 


തന്റെ കാലശേഷം മാരാമണ്ണു ഇടവകയ്ക്ക്‌ പട്ടത്വ പിന്തുടര്‍ച്ച ഉറ 
പ്യാക്കാനായി അബ്രഹാം മല്‍പ്പാന്‍ സഹോദരപുധ്രനായ മാത്യൂസ്‌ 
ശെമ്മാശനെ ശീമയിലേക്കയച്ചു. അന്ത്യോഖ്യാ പാര്രതിയര്‍ക്കീസില്‍ 
നിന്നും മേല്‍പ്പട്ടം സ്വീകരിച്ചു മാര്‍ മാത്യൂസ്‌ അത്താനാസ്യോസ്‌ 1843-ല്‍ 
മടങ്ങി എത്തി.” 


അബ്രഹാം മല്‍പ്പാന്റെ പ്രതീക്ഷയ്ക്കു വിരുദ്ധമായി മാര്‍ മാത്യൂസ്‌ 
അത്താനാസ്യോസ്‌ നവീകരണ തക്സായ്ക്കു പകരം യഥാര്‍ത്ഥ കൂര്‍ 
ബാന തക്സായും പള്ളിക്രമങ്ങളും ഉപയോഗിക്കുകയും മാരാമണ്ണിന്റെ 
മ്മരെതാന്‍ സ്ഥാനത്തിനു പകരം മലങ്കര മ്മെതാന്‍ സ്ഥാനത്തിനു തന്നെ 
ശ്രമിച്ചു തുടങ്ങുകയും ചെയ്തു. ഇതു മല്‍പാനു ഒരു തിരിച്ചടിയായി. 
ചേപ്പാട്ടു മാര്‍ ദീവന്നാസ്യോസ്‌ സ്ഥാനമൊഴിഞ്ഞതിനെ തുടര്‍ന്ന്‌ കൊ.വ. 
1027 കര്‍ക്കിടകം 15-നു മാര്‍ മാത്യൂസ്‌ അത്താനാസ്യോസിനു മലങ്കര 
മ്മരെതാനായി തിരുവെഴുത്തു വിളംബരം ലഭിച്ചു. പള്ളിക്രമങ്ങള്‍ ഭേദ 
ഗതി ചെയ്യുകയില്ല എന്നു ഉറപ്പു ലഭിച്ചതിനു ശേഷമാണ്‌ തിരുവെഴുത്തു 
വിളംബരം നല്‍കിയത്‌ എന്ന്‌ ചില സൂചനകളുണ്ട്‌.” മാര്‍ മാത്യൂസ്‌ 
അത്താനാസ്യോസ്‌ തന്റെ ജീവിതകാലത്തൊരിക്കലും നവീകരിച്ച ക്രമ 
ങ്ങള്‍ ഉപയോഗിച്ചില്ല എന്നും പറയുന്നുണ്ട്‌." 


അച്ചടി-പരിഭാഷാ യുഗം: ഈ കാലഘട്ടത്തിലാണ്‌ മലങ്കരയില്‍ 
ആദ്യമായി ആരാധനാക്രമങ്ങള്‍ അച്ചടിക്കപ്പെട്ടത്‌. 1861-ല്‍ ഇടവഴിക്കല്‍ 
പീലിപ്പോസു കോറെപ്പിസ്‌ക്കോപ്പാ കല്ലച്ചില്‍ അച്ചടിച്ചു പ്രസിദ്ധീകരിച്ച 
സുറിയാനി ശ്ഹീമോ നമസ്‌കാരം ഇവയില്‍ ഒന്നാണ്‌.”* 


32, ഡോ. എം. കുര്യന്‍ തോമസ്‌ 


മാര്‍ മാത്യൂസ്‌ അത്താനാസ്യോസിനു മലങ്കര മ്രെതാന്‍ സ്ഥാനം ഉറ 
ച്ചതിനു ശേഷമാണ്‌ സുറിയാനിക്രമങ്ങളുടെ പരിഭാഷ ഈര്‍ജ്ജിതമായി 
സഭയില്‍ ആരംഭിച്ചത്‌. ഇക്കാര്യത്തില്‍ പിന്നീട്‌ രണ്ടു കക്ഷികളും പര 
സ്പരം മത്സരിച്ചു. നവീകരണത്തിന്റെ ഒരു ലക്ഷണമായി പരിഭാഷയെ 
പൊതുവെ കണക്കാക്കിയിരുന്നെങ്കിലും മലയാളക്രമങ്ങളോട്‌ വളര്‍ന്നു 
വരുന്ന ആഭിമുഖ്യം കണ്ടില്ലെന്നു നടിക്കാന്‍ യാഥാസ്ഥിതിക പക്ഷ 
ത്തിനും സാധിച്ചില്ല. മലയാള പരിഭാഷയില്‍ പുസ്തകങ്ങള്‍ പ്രചരിക്കു 
ന്നതിനു മുമ്പുതന്നെ സുറിയാനി പുസ്തകത്തില്‍ നോക്കി ഉടനുടന്‍ 
ചരിഭാഷഥ എന്ന രീതി പ്രചാരത്തിലായി. 


കൊ.വ. 1031-ല്‍ (1856) കോട്ടയം സുറിയാനി സെമിനാരി പ്രസില്‍ 
ഒരു പ്രാര്‍ത്ഥന പുസ്തകം അച്ചടിച്ചു പ്രസിദ്ധീകരിച്ചതായി കാണു 
ന്നുണ്ട്‌. ഈ പുസ്തകത്തില്‍ കൃച' നിറഞ്ഞ മറ?യമേ... എന്ന 
പ്രാര്‍ത്ഥന ഇല്ലായിരുന്നത്രേ. ഈ പുസ്തകം മലയാളത്തിലാണെങ്കില്‍ 
അതായിരിക്കണം മലങ്കരസഭയിലെ മലയാളത്തില്‍ അച്ചടിക്കപ്പെട്ട ആദൃ 
പ്രാര്‍ത്ഥനാ പുസ്തകം. 


ഈ പുസ്തകത്തിനു ബദലായി പ്രസിദ്ധപ്പെടുത്തി എന്നു പറയുന്ന 
1859-ല്‍ അച്ചടിക്കപ്പെട്ട നമസ്ക്കാര്രരമമാണ്‌ ലഭ്യമായ ഏറ്റവും പഴയ 
മലയാളം പ്രാര്‍ത്ഥനാ പുസ്തകം. സ്തുത?ചൊവ്വാകലപ്പെട്‌ സുറിയാന? 
(കിസ്സ്ത്യാനിക്കാരുടെ നമസ്‌കാര്രകമങ്ങള്‍ സുറിയാനിയിതി നിന്മും ചരി 
ഭാഷപ്പെടുത്തിയത എന്നാണ്‌ ഈ പുസ്തകത്തിന്റെ തലക്കെട്ട്‌. ഇത്‌ മ. 
൪2. ൪൧. ചതുരങ്ക പട്ടണം കാളഹസ്തിയച്ഛ/ മുതച്ിയാര അവരികളുടെ 
മകനി കോഴിക്കോട്‌ സ്ധിവിരീ സെഷനി കോടത? ശിരസ്തെദാരീ അരു 
ണാചഥ/ മുതലിയാരുടെ റിദ്യാറ്ലാസ അച്ചുക്കുക്ടത്തില്‍്‌ അച്ചടിക്കപ്പെട്ട 
(ടോം വര്ഷ മാരീച്ച്‌ മാസം? (പന്റ്ര യശായ എന്ന പ്രസിദ്ധീകരണ 
വിവരണവും ഒന്നാം പേജില്‍ കാണുന്നുണ്ട്‌. 


41 പേജുള്ള ഈ പ്രാര്‍ത്ഥന്രകമത്തില്‍ താഴെ പറയുന്ന സംഗതി 
കള്‍ അടങ്ങിയിരിക്കുന്നു.* 


1) നമസ്കാരത്തെക്കുറിച്ചുള്ള കാനോന്‍. 
2) സന്ധ്യയുടെ നമസ്കാരം. 

3) ശയന നമസ്കാരം. 

4) പാതിരാത്രിയുടെ നമസ്കാരം. 

5) പ്രഭാത നമസ്കാരം. 

6) ഏഴരയുടെ നമസ്കാരം. 

7) ഉച്ചയുടെ നമസ്കാരം. 

8) ഇരുപത്തിരണ്ടരയുടെ നമസ്കാരം. 


നസ്രാണി മാര്‍ഗം 33 


9) പള്ളിയകത്തു പ്രവേശിക്കുമ്പോള്‍. 

10) കുമ്പസാരത്തെക്കുറിച്ച്‌. 

11) പ്രമാണങ്ങള്‍ (10 കല്പനകള്‍). 

12) കുര്‍ബാന്റരകരമം. 

13) മസുമുറ. 

14) ഇശൈനുഹാറാ. 

15) പള്ളിതാമക്കളെ എന്ന അപേക്ഷ. 

16) ദൈവമേ അനുഗ്രഹിക്കു. 

17) അനുതാപത്തിന്റെ അപേക്ഷ. 

18) മ്മെ. 

19) പീലക്സീനോസു ബാവായുടെ പ്രാര്‍ത്ഥന. 
20) കുമ്പസാരത്തെക്കുറിച്ച്‌ വീണ്ടും. 

21) നോമ്പില്‍ ഉച്ചയുടെ. 

22) ഓശാന കഴിഞ്ഞു ചൊല്ലേണ്ട കൌമ്മാ. 

23) ഭക്ഷണ നമസ്കാരങ്ങള്‍. 

24) നമസ്‌കാരം കഴിഞ്ഞു ചൊല്ലേണ്ടുന്ന അപേക്ഷ. 


ഈ നമസ്കാര പുസ്തകം ശീമക്കാരന്‍ യൂയാക്കീം മാര്‍ കൂറിലോ 
സിന്റെ കല്പനപ്രകാരം പുലിക്കോട്ടില്‍ ഇട്ടൂപ്പ്‌ കത്തനാര്‍ (പിന്നീട 
ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്‍) അച്ചടിപ്പിച്ചതായി ആണു 
വിശ്വസിക്കപ്പെടുന്നത്‌.” ഈ നമസ്ക്കാര ക്രമത്തില്‍ ഉള്‍പ്പെട്ട കുര്‍ബാന 
ക്രമത്തില്‍ ജനങ്ങള്‍ ചൊല്ലേണ്ട ഭാഗങ്ങള്‍ മാതമേ ഉള്ളു. പട്ടക്കാരനോ, 
ശുധ്രൂഷകനോ ചൊല്ലേണ്ട ഭാഗങ്ങള്‍ ഇല്ല. ഗീതങ്ങളും ഇല്ല. 


അടുത്തതായി കാണുന്ന അച്ചടിച്ചു മലയാളം കൂര്‍ബാന്ക്രമം 1869-ല്‍ 
കൊച്ചിയില്‍ നിന്നും ജോസഫ്‌ കത്തനാര്‍ പ്രസിദ്ധീകരിച്ചതാണ്‌. സ്തുതി 
ചെവ്ൃധകപ്പെട്ട യാക്കോബ്ഥയ സുറിയാനിക്കാരുടെ കുറുബാന്രകമ 
ത്തിന്റെ തര്ജ്ജമ എന്നാണ്‌ വെസ്റ്റേണ്‍ സ്റ്റാര്‍ ഓഫീസില്‍ അച്ചടിച്ച ഈ 
പുസ്തകത്തിന്റെ പേര. 1869 സെപ്റ്റംബര്‍ 15 എന്ന്‌ തീയതി വെച്ച 
ഇതിന്റെ മുഖവുരയില്‍ നിന്നും മനസിലാകുന്ന ശ്രദ്ധേയമായ ചില 
വസ്തുതകളുണ്ട്‌. അവ. 

1) പള്ളികളില്‍ കുര്‍ബാന്രകരമം പരിഭാഷപ്പെടുത്തി ചൊല്ലുന്ന പതി 
വുണ്ട്‌. 

മ) അപ്രകാരം ചൊല്ലുന്നതില്‍ ഐകരൂപ്യം ഇല്ലാത്തതിനാലാണ്‌ ഈ 


പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്‌. 


3) കുര്‍ബാന തക്സാ പൂര്‍ണമായി പരിഭാഷപ്പെടുത്തിയിട്ടില്ല. 


34 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


4) പരിഭാഷപ്പെടുത്തിയാല്‍ ലയം മാറുന്ന ഏതാനും സുറിയാനി ഗീത 
ങ്ങള്‍ മലയാള ലിപിയില്‍ ചേര്‍ത്തിട്ടുണ്ട്‌.* 


അന്ന്‌ കുര്‍ബാന തക്സാ മലയാളത്തിലേയ്ക്ക്‌ തര്‍ജമ ചെയ്തിട്ടില്ല 
എന്ന്‌ ഈ മുഖവുരയില്‍ നിന്നും തെളിയുന്നു. 1031-ലെ മാര്‍ മാത്യൂസ്‌ 
അത്താനാസ്യോസിന്റെയോ 1859-ലെ ഇട്ടൂപ്പ്‌ കത്തനാരുടെയോ കുര്‍ബാ 
ന്രകമങ്ങളെപ്പറ്റി യാതൊരു സൂചനയും ഈ മുഖവുരയിലില്ല. 


ആരാണീ ജോസഫ്‌ കത്തനാര്‍? 1852-ല്‍ മാര്‍ അത്താനാസ്യോസിനു 
സെമിനാരി കൈവശം കിട്ടിയശേഷം തന്റെ മാതുലപുത്രനും അബ്രഹാം 
മല്പാന്റെ ശിഷ്യനുമായ ഉലശേരില്‍ ജോസഫ്‌ കത്തനാരെ അവിടെ 
മല്‍പാനായി നിയമിച്ചു.” ഈ കുര്‍ബാന്രകമത്തിന്റെ കര്‍ത്താവ്‌ ഇദ്ദ 
ഹമാകാനാണ്‌ സാദ്ധ്യത. ഇതില്‍ പലയിടത്തും അത്ര പ്രകടമല്ലാതെ 
കാണുന്ന നവീകരണ തിരുത്തലുകള്‍ ഈ സാദ്ധൃതയിലേക്കാണ്‌ വിരല്‍ 
ചൂണ്ടുന്നത്‌. അങ്ങനെയെങ്കില്‍ ഈ പുസ്തകത്തില്‍ 1859-ലെ ഇട്ടൂപ്പ്‌ 
കത്തനാരുടെ കുര്‍ബാന്രകരമത്തെക്കുറിച്ചുള്ള നിശബ്ദത അതു പ്രതി 
പക്ഷന്റേത്‌ ആയതിനാല്‍ ആണെന്നു കരുതാം. എന്നാല്‍ കൊ.വ. 
1031-ലെ മാര്‍ അത്താനാസ്യോസിന്റെ കുര്‍ബാന്ര്രമത്തെപ്പറ്റിയുള്ള നിശ 
ബ്ദത ദുരൂഹമായിരിക്കുന്നു. 


ലേഖകന്റെ അനുമാനത്തില്‍ 1031-ലെ നമസ്ക്കാര്രകമത്തെപ്പറ്റിയുള്ള 
പരാമര്‍ശത്തില്‍ എന്തോ ഒരു ദുരൂഹത ഉണ്ട്‌. ഒന്നുകില്‍ ആ കൃതി, 
മാര്‍ അത്താനാസ്യോസിനെ നവീകരണ പക്ഷപാതിയാക്കാന്‍ പില്‍ക്കാ 
ലത്ത്‌ കെട്ടിച്ചമച്ചതാണ്‌. അല്ലെങ്കില്‍ ആ കൃതി സുറിയാനിയില്‍ തന്നെ 
യാണ്‌. അതുമല്ലെങ്കില്‍ അപ്രകാരം ഒരു കൃതി നിലവിലില്ല. 


1869-ലെ കുര്‍ബാന്രകമത്തില്‍ ശുധ്രൂഷകന്‍ ചൊല്ലേണ്ട ഭാഗങ്ങള്‍ 
കൂടി പരിഭാഷ ചെയ്തു ചേര്‍ത്തിട്ടുണ്ട്‌. മുഖവുരയില്‍ സൂചിപ്പിച്ച മല 
യാള ലിപിയിലുള്ള സുറിയാനി ഗീതങ്ങള്‍ കൂടാതെ, ഏവന്‍ഗേലിയോനു 
ശേഷം ചൊല്ലാനായി രണ്ടു മലയാള ഗീതങ്ങള്‍ ചേര്‍ത്തിട്ടുണ്ട്‌ (പേജ്‌ 
21). ഈ പാട്ടുകള്‍ യഥാര്‍ത്ഥ തക്സായില്‍ ഇല്ലാത്തതും മാര്‍ത്തോമ്മാ 
സഭയുടെ തക്സായില്‍ ഉള്ളതുമാണ്‌.” കൂടാതെ തുയോബായുടെ പ്രുമി 
യോന്‍ - സെദ്റാകളും മലയാളത്തില്‍ ചേര്‍ത്തിട്ടുണ്ട്‌. 


ഇതിനിടെ മാര്‍ അത്താനാസ്യോസിനോട്‌ പല കാരണങ്ങളാല്‍ എതി 
ര്‍ത്തു നിന്നിരുന്നവര്‍ പുലിക്കോട്ടില്‍ ഇട്ടൂപ്പ്‌ കത്തനാരെ ഡയര്‍ബക്കറി 
ലയച്ചു. അദ്ദേഹം അന്ത്യോഖ്യാ പാത്രിയര്‍ക്കീസില്‍ നിന്നും മാര്‍ 
ജോസഫ്‌ ദീവന്നാസ്യോസ്‌ എന്ന പേരില്‍ മേല്പട്ടസ്ഥാനം സ്വീകരിച്ച്‌ 
1865-ല്‍ മടങ്ങിയെത്തി മലങ്കര മ്മെതാന്‍ സ്ഥാനത്തിനു അവകാശവാദം 
ഉന്നയിച്ചു. 


നസ്രാണി മാര്‍ഗം 35 


തക്സാ പരിഭാഷ: ഈ കാലത്തൊക്കെയും തക്സാ സുറിയാനി 
യില്‍ തന്നെ തുടരുകയായിരുന്നു. ആദ്യമായി ഒരു തക്സാ പരിഭാഷ 
പുറത്തു വന്നത്‌ 1872-ലാണ്‌.' കോട്ടയത്ത്‌ മിഷന്‍ പ്രസില്‍ യാക്കോബു 
ശൃ "ഹായുടെ കുറുബ്ന്രകമം എന്ന പേരില്‍ അച്ചടിച്ച ഈ കൃതി പില്‍ 
ക്കാലത്ത്‌ അബ്രഹാം മല്പാന്‍ ഭേദഗതി വരുത്തിയ തക്സായുടെ പരി 
ഭാഷ എന്ന്‌ നവീകരണക്കാര്‍ കൊട്ടിഘോഷിക്കയുണ്ടായി. ഇതിന്റെ 
കര്‍ത്തൃത്വം കോവൂര്‍ ഐപ്പ്‌ തോമാ കത്തനാരില്‍ നിക്ഷേപിക്കുകയും 
ചെയ്തു. എന്നാല്‍ യഥാര്‍ത്ഥത്തില്‍ ഈ കൃതി, ഹെന്‍റി ബേക്കര്‍ എന്ന 
മിഷനറിയുടെ സൃഷ്ടിയാണ്‌. സി.എം.എസ്‌. മിഷനറിയുടെ സൃഷ്ടി 
യായിട്ടും പ്രൊട്ടസ്റ്റന്റു പരിഷ്ക്കാരങ്ങള്‍ (നോട്ടക്കുറവു മൂലമാകാം) പൂര്‍ 
ണമായും വരുത്താന്‍ ഈ കൃതിയിലും കഴിഞ്ഞില്ല. 


കുര്‍ബാനക്രമ യുദ്ധം: ഇതിനിടയില്‍ പോക്കറ്റ്‌ ബുക്ക്‌ സൈസില്‍ 
ഒരു കൂര്‍ബാന്ക്രമം മലയാളത്തില്‍ പ്രസിദ്ധപ്പെടുത്തി തുടങ്ങി. കുറു 
ബാന്രകമം സുറിയാനിയിത്‌ നിന്നും പരിഭാഷപ്പെടുത്തിയത്‌ കോട്ടയത്തെ 
സെമിനാതിയ?തി മാരീ അത്താനാസസ്ധ്യോസ്‌ മ്രെതാപ്പോഥിത്തായുടെ അച്ചു 
കുടത്തിത്‌ അച്ചടിക്കാപ്പെട്ടത എന്ന പുറംചട്ടയില്‍ രേഖപ്പെടുത്തിയിരി 
യ്ക്കുന്ന 1875-ല്‍ പ്രസിദ്ധീകരിച്ച അഞ്ചാം പതിപ്പ്‌ ഏതാണ്ട്‌ പൂര്‍ണ 
മായും ഒരു നവീകരണ കൃതിയാണ്‌. ജനങ്ങള്‍ ചൊല്ലേണ്ടുന്ന ഭാഗങ്ങള്‍ 
മാത്രമുള്ളതും 43 പേജു മാത്രം ഉള്ളതുമായ ഈ പുസ്തകത്തില്‍ കുമ്പ 
സാര്രകമവും ഏഴരയുടെ നമസ്കാരവും ചേര്‍ത്തിട്ടുണ്ട്‌. കൃച നിറഞ്ഞ 
മറിയമേ... എന്ന പ്രാര്‍ത്ഥന ഒഴിവാക്കുകയും കൂര്‍ബാന്രകരമത്തില്‍ നവീ 
കരണ തിരുത്തലുകള്‍ വരുത്തുകയും ചെയ്തിട്ടുമുണ്ട്‌.? 


ഈ ചെറു പുസ്തകം പ്രചുര്രപചാരം നേടിയിരുന്നു എന്നത്‌ നിസ്ത 
ര്‍ക്കമായ സംഗതിയാണ്‌. അതിന്റെ ഏറ്റവും വലിയ തെളിവ്‌ പുലിക്കോ 
ട്ടില്‍ മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്‍ 1809-ല്‍ കോട്ടയം സെമിനാരി 
യിലെ മാര്‍ത്തോമ്മാ അച്ചുകൂടത്തില്‍ നിന്നും പ്രസിദ്ധീകരിച്ച കുര്‍ബാ 
ന്ര്രമം തന്നെയാണ്‌. ഈ കുര്‍ബാന്്രമത്തിന്റെ മുഖവുരയില്‍ മുന്‍ 
കൃതിയെപ്പറ്റി സൂചിപ്പിച്ചശേഷം ജനം പഴയ പുസ്തകര്ചകാരം അഭ്യ 
ന്ധിച്ചിടുളളത്‌ നിഷ്്ചയോജനമായി തരാതെ ഉഇതിക്കാനി വേണ്ടി അതിതി 
തെറ്റായ ഭാഗങ്ങള്‍ മഗ്രതമെ പരിഷ്കരിക്കുകയും ഭേദപ്ലെടുത്തുകയും 
ചെയ്തിടുക്ളു"** എന്നു പറയുന്നത്‌, മുന്‍ കൃതിയുടെ സ്വാധീനത്തിന്റെ 
പ്രകടമല്ലാത്ത അംഗീകാരമാണ്‌. 


1890-ലെ കുര്‍ബാന്രരകരമം പുലിക്കോട്ടില്‍ മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാ 
മന്റെ നയത്രന്രജ്ഞതയുടെ ഉത്തമ ഉദാഹരണമാണ്‌. മാര്‍ അത്താനാ 
സ്യോസിന്റെ കുര്‍ബാന്രക്രമത്തിന്റെ സ്വാധീനം മനസിലാക്കിയ അദ്ദേഹം 
അതേ രൂപത്തിലും വലിപ്പത്തിലും, എന്തിന്‌ പുറംചട്ടയുടെ രൂപരേഖ 


36 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


യില്‍ പോലും മാറ്റമില്ലാതെയാണ്‌ തന്റെ കൃതി പ്രസിദ്ധീകരിച്ചത്‌. ഉള്ളട 
ക്കത്തിന്റെ ശൈലിയില്‍ നവീകരണക്കാരുടെ തിരുത്തലുകള്‍ ഭേദപ്പെ 
ടുത്തിയതല്ലാതെ മറ്റു മാറ്റങ്ങള്‍ ഒന്നും വരുത്തിയിട്ടില്ല. മലങ്കരസഭ ഇന്നു 
പയോഗിക്കുന്ന കൂര്‍ബാനക്രമവുമായി, ഗദ്യത്തിലാണെന്നതും, ഭാഷാ 
ശൈലിയിലുള്ള വൃത്യാസവുമൊഴികെ, മറ്റു കാര്യങ്ങളില്‍ പൂര്‍ണ്ണമായും 
യോജിക്കുന്നുണ്ട്‌. ഏഴരയുടെ നമസ്കാരം ചേര്‍ത്തിട്ടുണ്ടെങ്കിലും 
1875-ലെ മാര്‍ അത്താനാസ്യോസിന്റെ കുര്‍ബാന്ര്രമത്തിലുള്ള കുമ്പ 
സാര്രക്രമം ഒഴിവാക്കിയിട്ടുണ്ട്‌. 


മാര്‍ത്തോമ്മാ അച്ചുകൂടം: 1870-ല്‍ മാര്‍ ദീവന്നാസ്യോസ്‌ കൊച്ചി 
യില്‍ ആരംഭിച്ച സെന്റ്‌ തോമസ്‌ അച്ചുകൂടമാണ്‌ 1889-ല്‍ മാരീത്തോമ്മാ 
അച്ചുകുടമായി സെമിനാരിയിലേയ്ക്കു മാറ്റിസ്ഥാപിച്ചത്‌. ഇവിടെനിന്നും 
1875-ല്‍ പാലപ്പള്ളില്‍ ഏര്രഹാം കത്തനാര്‍ സുറിയാനി കുര്‍ബാനക്രമം 
അച്ചടിച്ചു ര്രസിദ്ധപ്പെടുത്തി.'** പിന്നീട്‌ 1891-ല്‍ ഇതേ പ്രസില്‍ നിന്നും 
നിത്യപ്രാര്‍ത്ഥന്രകമവും, കഷ്ടാനുഭവ ആഴ്ചയിലെ നമസ്കാരവും മല 
യാളത്തില്‍ പ്രസിദ്ധപ്പെടുത്തി. 


1877-ല്‍ പാമ്പാക്കുടയില്‍ കോനാട്ടു മല്പാന്മാര്‍ പില്‍ക്കാലത്ത്‌ മാരീ 
യുഛചിയോസ്‌ പ്രസ്സ്‌ എന്നറിയപ്പെട്ട കേരളൂദചഠ പ്രസ്‌ സ്ഥാപിച്ചു. അവിടെ 
നിന്നും ഏതാണ്ട്‌ എല്ലാ സുറിയാനി ആരാധന്രകമങ്ങളും പില്‍ക്കാലത്ത്‌ 
പ്രസിദ്ധീകരിച്ചു. 


1889-ല്‍ നവീകരണക്കാരുമായുള്ള വ്യവഹാരം അവസാനിച്ച്‌ സെമി 
നാരി കൈവശം കിട്ടിയതിനെ തുടര്‍ന്നുള്ള ഒരു ദശവര്‍ഷക്കാലം പുലി 
ക്കോട്ടില്‍ മാര്‍ ദീവന്നാസ്യോസിന്റെ പരിപോഷണത്തില്‍ ധാരാളം ആരാ 
ധന്രകരമങ്ങള്‍ തര്‍ജ്ജമ ചെയ്യപ്പെട്ടു. 1876-ല്‍ മലങ്കര സന്ദര്‍ശിച്ച അന്ത്യോ 
ഖ്യയുടെ പത്രോസ്‌ തൃതീയന്‍ പഠ്രതിയര്‍ക്കീസ്‌ സുറിയാനി രാഗത്തില്‍ 
തന്നെ ഗീതങ്ങളായി തര്‍ജ്ജമ ചെയ്യുന്നതിനെ അംഗീകരിച്ചത്‌** ഇതിനു 
പ്രോല്‍സാഹനവുമായി. 1894 ആയപ്പോഴേയ്ക്കും താഴെപറയുന്ന പുസ്ത 
കങ്ങള്‍ മാര്‍ത്തോമ്മാ അച്ചുകൂടത്തില്‍ വില്‍പ്പനയ്ക്കു തയാറായിരുന്നു. 


1) മുഴുവന്‍ നമസ്കാര്ര്രമം. 

2) നിത്യനമസ്ക്കാരം. 

3) നോമ്പിന്റെ നമസ്ക്കാരം. 

4) ചെറിയ നമസ്ക്കാര്രകമം (പോക്കറ്റ്‌ ബുക്ക്‌). 


കുര്‍ബാന്രകമ തര്‍ജ്ജമ: ഈ ഉണര്‍വിന്റെ ദശാബ്ദത്തിന്റെ അന്ത്യം 
മലങ്കരസഭയുടെ ആരാധന്ക്രമങ്ങളുടെ ആധുനിക യുഗത്തിനു ആരംഭം 
കുറിക്കുകയായിരുന്നു. പരിശുദ്ധ പരുമല മാര്‍ ഗ്രീഗോറിയോസ്‌ പരി 
ഭാഷ ആരംഭിച്ച കൃംതാ നമസ്‌കാരവും കുര്‍ബാന്ര്രമവും മലങ്കര 


നസ്രാണി മാര്‍ഗം 37 


മല്പാന്മാരായ വട്ടശ്ശേരില്‍ ഗീവറുഗീസു കത്തനാരും കോനാട്ടു മാത്തന്‍ 
കത്തനാരും ചേര്‍ന്ന്‌ പൂര്‍ത്തിയാക്കി 1902-ല്‍ പ്രസിദ്ധീകരിച്ചു. പദ്യഭാഗ 
ങ്ങള്‍ സുറിയാനി രാഗത്തില്‍ തന്നെ പുനര്‍സൃഷ്ടിക്കുവാന്‍ കണ്ടത്തില്‍ 
വര്‍ഗീസു മാപ്പിളയും കൊട്ടാരത്തില്‍ ശങ്കുണ്ണിയും സഹായിച്ച ഈ കൃതി, 
ഇന്നും മലങ്കരയില്‍ ഉപയോഗിക്കുന്നു എന്നതു തന്നെ അതിന്റെ വൈശി 
ഷ്ട്യത്തിനു തെളിവാണ്‌. 


പാശ്ചാത്യ സുറിയാനി ക്രമങ്ങളെ മലങ്കരസഭ ഓഈദ്യോഗികമായി 
അംഗീകരിച്ച്‌ മുക്കാല്‍ നൂറ്റാണ്ടു കഴിഞ്ഞിട്ടും ആ ക്രമങ്ങള്‍ പൂര്‍ണ 
മായും മലങ്കരയില്‍ നടപ്പിലായില്ല. രപചാരത്തിലായവ തന്നെ വിവിധ 
സ്ഥലങ്ങളില്‍ വിവിധ രൂപത്തിലായിരുന്നു. പത്രോസ്‌ പാത്രിയര്‍ക്കീസ്‌ 
വന്ന സമയത്തും ഇത്‌ ഇപ്രകാരം ഏകീകരണമില്ലാതെ ആയിരുന്നു 
എന്നതിന്‌ അദ്ദേഹം 1887 മകരം 15-നു കൊച്ചിക്കോട്ടപ്പള്ളിയില്‍ നിന്നും 
അയച്ച കല്‍പ്പന തെളിവാണ്‌. ഇതേ കല്‍പ്പന തന്നെ അന്നും മലങ്കര 
യില്‍ കല്‍ദായ - റോമന്‍ ആചാരങ്ങളും ക്രമങ്ങളും നിലനിന്നിരുന്നു 
എന്ന്‌ സാക്ഷിക്കുന്നു. 


പാശ്ചാതൃ സുറിയാനി ക്രമങ്ങള്‍ മലങ്കരയില്‍ ഉറച്ചത്‌ തര്‍ജ്ജമകളും 
അച്ചടി ഗ്രന്ഥങ്ങളും മൂലമാണ്‌. എങ്കിലും സാക്ഷാല്‍ കുര്‍ബാന തക്സാ 
മലയാളത്തില്‍ ലഭ്യമാകുവാന്‍ 1920 വരെ കാത്തിരിക്കേണ്ടി വന്നു. ആ 
വര്‍ഷമാണ്‌ മൂക്കഞ്ചേരില്‍ പത്രോസ്‌ ശെമ്മാശനും പുലിക്കോട്ടില്‍ 
ജോസഫ്‌ ശെമ്മാശനും ചേര്‍ന്ന്‌ വി. യാക്കോബിന്റെ തക്സാ മലയാള 
ത്തിലേയ്ക്ക്‌ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത്‌. 


പാമ്പാക്കുട നമസ്ക്കാരം: അച്ചടിച്ച ആരാധന്വരകമങ്ങളെ ജനകീയ 
വല്‍ക്കരിച്ചതില്‍ പായമ്വാക്കുട നമസ്ക്കാരം എന്ന പേരില്‍ പൊതുവെ 
അറിയപ്പെടുന്ന നിത്യപ്രാര്‍ത്ഥന്രകമത്തിന്റെ പജം നിസാരമല്ല. 1910-ല്‍ 
മലങ്കര മല്പാന്‍ കോനാട്ട്‌ മാത്തന്‍ കോര്‍എപ്പിസ്‌ക്കോപ്പാ പ്രസിദ്ധീക 
രിച്ച ഈ കൃതി അന്നും ഇന്നും മലങ്കരസഭയില്‍ ഏറ്റവുമധികം ഉപ 
യോഗിക്കപ്പെടുന്ന പ്രാര്‍ത്ഥനാ പുസ്തകങ്ങളിലൊന്നാണ്‌. 


ഉപസംഹാരം: മലങ്കരസഭയുടെ ആരാധനാപാരമ്പര്യം മാര്‍ത്തോമ്മാ 
ശ്ലീഹായില്‍ തുടങ്ങി, കല്‍ദായ, ലത്തീന്‍ പാരമ്പര്യത്തിലൂടെയും ആഗഗ്ലി 
ക്കന്‍ സ്വാധീനത്തിലൂടെയും കടന്ന്‌ പാശ്ചാത്യ സുറിയാനിയിലെത്തി 
നില്‍ക്കുകയാണിന്ന്‌. തങ്ങളുടെ ജീവനോപാധിയായ കച്ചവടത്തിന്റെ 
വ്യവഹാര ഭാഷ എന്ന നിലയില്‍ ആദിമ നൂറ്റാണ്ടുകളില്‍ സുറിയാനി 
യോടുണ്ടായിരുന്ന ആഭിമുഖ്യമാണ്‌ സുറിയാനി ആരാധനാ പാരമ്പര്യ 
ങ്ങളില്‍ ന്രസാണികളെ ഉറപ്പിച്ചു നിര്‍ത്തിയ പ്രധാന ഘടകം. സുറി 
യാനി ആരാധനാ പാരമ്പര്യങ്ങളെ ഒഴിവാക്കാനോ തിരുത്താനോ നട 


38 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


ത്തിയ ശ്രമങ്ങളെല്ലാം രൂക്ഷമായ ചെറുത്തുനില്‍പ്പിനും ആത്യന്തിക 
മായി പിളര്‍പ്പിനും കാരണമായിട്ടുമുണ്ട്‌. 


മലങ്കരസഭയുടെ ആരാധനാ പാരമ്പര്യത്തിലെ പാശ്ചാത്യ കൈ കട 
ത്തലുകള്‍ നഷ്ടമാക്കിയ ഒന്നുണ്ട്‌. അവയുടെ ഓര്‍ത്തഡോക്സ്‌ ദേശീ 
യത. ഉദയംപേരൂര്‍ മുതല്‍ പത്രോസ്‌ പാത്രിയര്‍ക്കീസ്‌ വരെയുള്ളവരുടെ 
ശ്രമം അവയെ ഉന്മൂലനം ചെയ്ത്‌ തങ്ങളുടെ പ്രാദേശിക പാരമ്പര്യങ്ങളെ 
തല്‍സ്ഥാനത്തു പ്രതിഷ്ഠിക്കുക എന്നതായിരുന്നു. റോമ്മാസഭയും 
ആംഗ്ലിക്കന്‍ സ്വാധീനവും തുടര്‍ന്നുവന്ന പാശ്ചാത്യ സുറിയാനി പാരമ്പ 
ര്യവും ഈ വിധ്വധംസന പ്രവര്‍ത്തിയില്‍ തുല്യ പങ്കാളികളാണ്‌. ഇവരുടെ 
കൂട്ടായ ശ്രമം മൂലം എണ്ണവിളക്കൊഴികെ മറ്റെല്ലാ ദേശീയാംശങ്ങളും 
പള്ളിക്കുള്ളില്‍ നിന്നും തുടച്ച്‌ നീക്കപ്പെട്ടു. 


എന്നാല്‍ മലങ്കരസഭയുടെ ദേശീയ പാരമ്പര്യങ്ങളോട്‌ ഏറ്റവും ക്രൂരത 
കാട്ടിയത്‌ പ്രൊട്ടസ്റ്റന്റ്‌ വിശ്വാസമാണെന്ന്‌ പറയാതെ വയ്യ. 1836ലെ മാവേ 
ലിക്കര പടിയോലയും 1889-ലെ റോയല്‍ക്കോടതി വിധിയും അവരുടെ 
പ്രവര്‍ത്തനങ്ങളെ സഭയില്‍ നിന്നു പുറത്താക്കി എങ്കിലും ആശയപര 
മായി അത്‌ ഇന്നും മലങ്കരസഭയെ കാര്‍ന്നുതിന്നുകയാണ്‌. പള്ളിക്കു 
വെളിയില്‍ അവശേഷിച്ചു ന്രസാണി ദേശീയതയേയും പചാഷ്ഥണ്ഡത 
എന്ന നിലയില്‍ തുടച്ചുനീക്കാനുള്ള ശ്രമം സഭയ്ക്കുള്ളിലെ ചില ക്രേന്ദ്ര 
ങ്ങളില്‍ നിന്നും നടക്കുന്നത്‌ ഇതിന്റെ പ്രത്യക്ഷ തെളിവാണ്‌. 


ലോകത്തെങ്ങുമുള്ള ക്രൈസ്തവ സഭകള്‍ (പ്രത്യകിച്ചും ഓര്‍ത്ത 
ഡോക്സ്‌ സഭകള്‍) ദേശീയാംശങ്ങളെയും പ്രാദേശിക മത പാരമ്പര്യ 
ങ്ങളെയും ക്രൈസ്തവവല്‍ക്കരിച്ചാണ്‌ തങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെ 
ടുത്തിയത്‌. ലോകമെങ്ങും ഓര്‍ത്തഡോക്സിയുടെ മുഖമുദ്ര തന്നെ ഈ 
ദേശീയ പ്രതിഛായയാണ്‌. ഈ പശ്ചാത്തലത്തില്‍ അപ്പോസ്തോലിക 
പാരമ്പര്യമുള്ള ഒരു ഓര്‍ത്തഡോക്സ്‌ സഭയുടെ വ്യക്തിത്വവും ദേശീയ 
തനിമയും ഇല്ലാതാക്കാനുള്ള ര്രമങ്ങള്‍ തടയേണ്ട ബാധ്യത സഭ മുഴു 
വന്റെയുമാണ്‌. അല്ലാത്തപക്ഷം രണ്ടു സഹസ്രാബ്ദക്കാലം നിലനിന്ന 
ഈ ചെറിയ സഭ സ്വന്തം ജന്മനാട്ടില്‍ അന്യവല്‍ക്കരിക്കപ്പെടുകയും 
വിദേശ മതം എന്ന്‌ മുദ്ര കുത്തപ്പെടുകയും ചെയ്യും. 


ദ്പിത്ലാദധ7 


1. മാത്യൂസ്‌ കത്തനാര്‍, വല്യപാറേട്ട്‌, മാരീത്തോമ്മാ ശ്ലൂ?ഹായുടെ നടച്ഛുക്ളുടെ 
ചുസ്തകം, കോട്ടയം, 1934, പുറം 32. 

2. 1൭0ദ്ഥേ ൧൧൨ 01൩, 7/൦ ൨൧൧/൧/70൨0൦ 0 7/൦ 7:2൧ & 77൦ 7൧൭0/൦, 1.07 
00൩,1982, 0. 2406. 

3. ഓര്‍ത്തഡോക്സ്‌ തിയോളജിക്കല്‍ സെമിനാരി (പ്ര.), സഭ്ഥവിജ്ഞാനകോശം, 


നസ്രാണി മാര്‍ഗം 39 


കോട്ടയം, 1993, പുറം 223. 

4. ഫിലിപ്പോസ്‌, ഇ. എം. മാര്ത്തേമമ്മാ ശ്ല?ഹായുടെ ഇറ്ത്യന്‌ സഭ, ചിങ്ങവനം, 
1977, പുറം 60. 

5. പാറേട്ട്‌, 2.1... മലങ്കര ന്രസ്വാണികള്‍ 0. 7 കോട്ടയം, 1966, പുറം 355. 

6.1/ഠ്ട, .. ..,/ലഡ/ധ മന /774൧7//ല0/0/7 4.0, 0൫൨10൩, 1984, 0. 34-06. 

7. ജോസഫ്‌ ഇടമറുക്‌, 1. €., കേരള സംസ്കാരം, കോട്ടയം, 1995, 000 78-80. 

ഒ.1/ല ൧൧൧൦൬൩, രസമ 0/൦ സബഗ്ഥ്‌ ഗം ഥബലണ്ഡ, 1978, ഉ. 55. 

9. ഏബ്രഹാം മല്പ്പാന്‍, കോനാട്ട്‌ (പരി.), ഹുദ്ധയ കാനോന, പാമ്പാക്കുട, 1982, 
2. 49. 

10. 14൭൧01൦൧07. ൨7.,൧.245 

11. 1ല ഷാ7ണ,൦ന. 7, 2 47 

12. 14ല ൧൧൦൩, 0. ഗ്മ 53 

13. ബാര്‍ എബ്രായ, സഭാചരി;തം, കോട്ടയം, 1990, [1. 20-3. 

14. ജോര്‍ജ്ജ്‌ വര്‍ഗീസ്‌, മലങ്കര ഓരീത്തഡോക്‌സ്‌ സുറിയാനി സഭാചതി(തം, 04. 
7, കോട്ടയം, 1993, 2. 141. 

15. 1090 ്ഥെ,07. ൨7. 2 243. 

16. 1 ൧7൬,007. ൨7. 2 63. 

17. ദല ൧ാ7ണ,റ7. ൨7. 2 47. 

18. 50൭൧. 01൩, 7/6റന്ഥമ്ന 2൧7907 ൭)7 £൩7/ലഗ7ലെ, 14൭0൩൭൭5, 1928, ൧. 88. 

19. 11൭ ൧൧1ണ,00. ൨.,൧ 57 

20. തിസരാങ്ങ്‌, കര്‍ദിനാള്‍, ഇന്ത്യയിലെ ചഈരസ്ത്യ ക്രൈസ്തവരുടെ കഥ, 
കോട്ടയം, പുറം 19. 

21. തിസരാങ്ങ്‌, 07. ൨77. 0134 

22. ചെറിയാന്‍, റാവു സാഹിബ്‌. ഒ. എം., കാതോിക്കാ ന്ധിംഹാസനം, കോട്ട 
യം, 1953, പുറം 58. 

23, ഫിലിപ്പോസ്‌, 07. ൨7., 2110-35. 

24. ശമുവേല്‍, 1.൧൦. "7.(., സഭ വളരുന്നു, കോട്ടയം, 1984, 85 

25. തിസരാങ്ങ്‌, 07. ൨77., 17 19 

26. ദാനിയേല്‍, !£.. (2:൪.), ഉദയംപേരുരീ സുനനഹദോസ്ധിമ്റെ കാനോനുകശി,തി 
രുവല്ല, 1952, പുറം 29. 

27. തോമസ്‌, എം. കുര്യന്‍, അരക്കാദ്യക്കോനി, പ൭രസ്ത്വ പാശ്ചാത്യ പാരമ്പര്യ 
ങ്ങളിത്‌ (ഥോ), മലങ്കരസഭ, 1993, യ & 5൦0 15൦8. 

28. സാമുവേല്‍, 07. ൨77. 90 

29. 1010, 000 923 

30. തിസരാങ്ങ്‌, 07. ൨72, 50 

31. ദാനിയേല്‍, 07. ൨7, 0016-23 

32. ശമുവേല്‍, 07. ൨77, 0 125 

33 തിസരാങ്ങ്‌, 07. 77, 63 

34. ശല ൧൮൧7, 7/൨0മ്ന 7607൦) & 2൧7 0 വ/ഷ്ദ്ല്ലണ്ഡ, 1982, 


2. 63. 
35. റാഫേല്‍ വട്ടക്കുഴി കോര്‍എപ്പിസ്‌ കോപ്പ, വി. കുര്ബാനാ മി;തം,തൃശ്ശൂര്‍, 1990, 


ക) 


1) 


40 


36. 


37. 
38. 
39. 
40 


41. 
42. 
43. 
44. 


45. 
46. 
47. 


48. 
49. 
50. 
ടി. 
52. 
53. 
54. 


55. 


56. 


57. 
58. 
59. 
60. 
61. 
62. 
63. 


64. 
65. 
66. 
67. 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 


010. 1-26 
നാഷണല്‍ ബുക്‌ സ്റ്റാള്‍ (രപ), വിശ്വ വിജ്ഞാന കോശം 1:0/.6, കോട്ടയം, 1972, 
2. 79. 
മാര്‍ ഓദീശോ, മാരീഗ്യാനത്ത (മുത്ത്‌, തൃശ്ശൂര്‍, 1982 , 10 51 
മാര്‍ ഓദീശോ, 07. ൨77,020 59-61 
ലാംസ, ജോര്‍ജ്‌ എം. മശിഹായ്ക്കടുത്ത പഠിപ്ഛിക്കലുകള്‍, തൃശ്ശൂര്‍ 1982, 1 68 
൧ സല൦, 2ഠനലിഠ, 277൦ വ 7൧7൧൭൦ ൨൧ ൧/൦ 7:൨൦ ൯00. ൮൨, 
111സത്ധിരം, 1947, 259 
1,4ച ൧൧1൦൬, 7/0 7/00൨0/0൭, 15 1980, ൧11 
14൭0൨, 00. ൨൧, ൧ 259 
1,4പ ൧്൮ാ7൦ണ, രെഗമ്മങ....[00 112-3 
റാഫേല്‍ വട്ടക്കുഴി ,കോര്‍ എപ്പിസ്‌ക്കോപ്പ, തക്സ (പരീത്ഥനകള്‍ 7൧7൨ ത്ൃ 
ശ്ശൂര്‍, 0 138 
ലംസ, 07. ൨77, 028 
പാറേട്ട്‌, മലങ്കര ന്രസ്ഥാണികള്‍ ൮0/.//, [365 
മാര്‍ സെലിനാസു മ്മെതാന്‍, മലയാളത്തിലെ സത്വ വേദചരി;തം, കൂന്ന 
മ്മാവ്‌,1872, [0 128-9 
തിരാസിങ്ങ്‌, 07. ൧.൧ 88 
മാര്‍ സെലിനാസു മ്മെതാന്‍, 07. ൨77, 2 
പാറേട്‌, മലങ്കര ന്രസ്ധാണികശി 1:04. ൧-1 557 
തോമസ്‌,എം.കുര്യന്‍, നിരണം (ഗര്ഥവതി, കോട്ടയം, 2000, [0 85 
ശാമുവേല്‍, 07. ൨7/.,1984, 0157 
മാര്‍ അപ്രേം, ചൌഈാരസ്ത്വ സഭാചതി(ത (ചവേശിക, തിരുവല്ല,1976, [0 95 
പൌഈളിനോസ്‌ പഠ്രദി, ചരസ്ത്വ ഭാരതത്തിലെ (കിസ്തുമതം (ചതി), കളമ 
ശ്ശേരി, 1988, 0108 
ശാമുവേല്‍, 07. ൨77., 0 158 
യോഹന്നാന്‍ കത്തനാര്‍, 2.൨., പറവുര്‍ മാരീത്തോക്മനീ പള്ളി ചതി(തം, 
പറവൂര്‍, 1919, 1210 79 -80 
തോമസ്‌, നിരണം /ഗരന്ഥവതി, 07. ൨77, 0 85 
പൌയളിനോസ്‌ പാദ്രി, 07. ൨77, 0 ൨5 
ഇട്ടൂപ്പ്‌ റൈട്ടര്‍, 0൦. ൨7. 2 123 
ശാമുവേല്‍, 07. ൨77. ,൧ 163 
ഫിലിപ്പോസ്‌, -07. ൨2., 2 160 
തോമസ്‌, നിരണം /ഗന്ഥവതി,07. ൨7, 0 86 
൧൦൩106... 7776൦ കുരി: വേഥങാറ/2. 70൧൦ വ്ഥ്ഷട, 
13ച്ളമിഠ,1983, 2 11 
ഫിലിപ്പോസ്‌, 07. ൨.,2 1 
തോമസ്‌, നിരണം /ഗന്ഥവതി,07. ൨7, 0 89 
തോമസ്‌, നിരണം /ഗന്ഥവതി,07. ൨7, 0 89 
പാറേട്‌, മലങ്കര ന്രസ്ഥാണികള്‍.റ!/.7//,കോട്ടയം, 1967 21 


നസ്രാണി മാര്‍ഗം 41 


68. തോമസ്‌, നിരണം (ഗമ്ഥവതി, 07. ൨77., 0 90 

69. ഇട്ടൂപ്പ്‌ റൈട്ടര്‍, 07. ൨, 2 129 

70. തോമസ്‌, നിരണം /ഗമ്ഥവതി, 07. ൨7/., 0 89 

71. (എ) ജോണ്‍സ്‌ ഏബ്രഹാം കോനാട്ട്‌, 1െ൦മലങ്കര ഓര്ത്തഡോക്സ്‌ സുറ 
യാനി സഭയിലെ ആരാധനാ സാഹിത്യവും ഭാഷയും (ലോ), 0000 1൩൦ഠ0- 
1ഠല1ഠ രണ്ബമ 175 ൭60020 ടഠബബ്ബ.,.കോട്ടയം,1990. (ബി) പനളിനോസ്‌ 
പ്രി, 0൩. ൨77, 2 12 

72. തോമസ്‌, നിരണം /ഗന്ഥവതി, 07. ൨7, 00 89-90 

73. ൩൦ലഫ൧,0൧. ൨, ൧55 

74. വര്‍ഗ്ഗീസ്‌ കശ്ലീശ, 1. (..,മലബാരര്‍ീ സ്വത്രന്ത സുറിയാനി സഭാചതി;തം, കുന്ന 
കുളം, 0 31 

76. ചീരന്‍,ഫാദര്‍ ജോസഫ്‌,പുലിക്ക്കോട്ടിതി ജോസഫ്‌ മാരി ദിവന്നാസ്യോസ്‌, കുന്ന 
കുളം,1992, 00 534,73 

77. തോമസ്‌, നിരണം (ഗമ്ഥവതി, 07. ൨77, 2 97 

78. തോമസ്‌, നിരണം (ഗമ്ഥവതി, 07. 77.0 97 

79. 10ല ൧൮൧7ണ,ദെ൦മ്മല്മ...., 07. ൨77, 2൭7 

80. തോമസ്‌, നിരണം (ഗമ്ഥവതി, 07. ൨77, 2 97 

81. ഇട്ടൂപ്പ്‌ റൈട്ടര്‍, 07. ൨, 2 134 

82. ഡേവിഡ്‌, ഫാ. കെ.., മലങ്കര സുറിയാനി (ക?സ്ത്യഠനികളുടെ സഭാചതി(തം, 
കോട്ടയം,1852, 0 77 

83. ചീരന്‍., ഫാ., 07. ൨77, 20 789 

84. റാഫേല്‍ വട്ടക്കുഴി ,കുര്ബാനാ മതം 07. ൨77., 20 856 

85 1.0 00 1൦ 07ടേബ പഥ൦൦ മുല. ൦. ഗളം ചേറി 29-11-94 

86. 14ഖ ൧7൦൩, 7.൦0)... 912 

87. ഫിലിപ്പോസു കോറപ്പിസ്‌ക്കോപ്പ, ഇടവഴിക്കല്‍,സ്സുഠിയാനി സഭാ പഞ്ച/0ംഗം, 
കൊച്ചി 1873, 2133 

88. തോമസ്‌, 07. ൨77, 0117 

89. തോമസ്‌, 07. 077., 2 98 

90. ചാക്കോ റ്റി.സി.,മലങ്കര മാരീത്തേമ്മ സഭാചരി;/ത സംഗഹം രങ്ങഥം ഭാഗം, 
കോട്ടയം,1937, 0 18 

91. ആത്തുങ്കല്‍ ഫാ. ഗീവര്‍ഗീസ്‌,യുയാക്കിം മാരീ കുറിലോസ്‌ ബാവ സ്മ്ൃതിചഥ 
ത്തില്‍ (കോ).[ഗ്ല 100൩15 ടഠഴബ്൨.മുളന്തുരുത്തി,1974. 

92. ഇട്ടൂപ്പ്‌ റൈട്ടര്‍, 07. ൨7. 20 1567 

93. ഇട്ടൂപ്പ്‌ റൈട്ടര്‍, 07. 7, 0158 

94. ഇട്ടൂപ്പ്‌ റൈട്ടര്‍, 07. ൨, 2 161 

95. ഇട്ടൂപ്പ്‌ റൈട്ടര്‍, 07. ൨7.0 188 

96. ൩൦൭൧ 7., 277൦ 42൮7൦ കുലഥ൦ ൨ ബഥഥ 7൧7൭0൧൧൧൦7 ഠവല, 
1, 1935, 61 

97 തോമസ്‌, 07. ൨77, 200 113-4 

98 പാറേട്‌, 2.1൧, മലങ്കര ന്രസ്ധാണികശി 0/7 , കോട്ടയം, 1967, [0 94 


42 ഡോ. എം. കുര്യന്‍ തോമസ്‌ 


99 ൩൦൧,0൦൧. ൨7, 17 192 

100 1൨൦൧൩,0൦. ൨൧. 2 194 

101 പാറേട്ട്‌, മലങ്കര ന്രസ്ധാണികശി !0/7//, 0 145 

102 1൨ബഷ൧, ൨൦. ൨൧., 20 194-ട 

103 ഫിലിപ്പ്‌, 0൧. ൨7. 2 241 

104 പാമ്പാക്കുട കോനാട്ടു ലൈര്ബറിയില്‍ സൂക്ഷിച്ചിരിക്കുന്ന കൈയ്യെഴുത്തു 
ഗ്രന്ഥത്തിന്റെ ഗര്‍ശുനിയിലുള്ള 01010110൩൦ 

105 -ജീവന്റെ പുസ്തകം 

106 ഉമ്മന്‍, 1. ൧, ചേച്ലാക്ടു മാരീ ദിവന്പ്യഠസ്ധ്യോസ്‌, ചേപ്പാട്‌, 1956, 10 62 

107 ഫിലിപ്പ്‌, 07. 7, 2 251 

108 ഫിലിപ്പ്‌, 0൧. 7. 2 251 

109 ഇട്ടൂപ്പ്‌ റൈട്ടര്‍, 0൧. ൨/., 1 131 

110 ഇവലൃശമി, 07. 77.,17 286 

111 ഉമ്മന്‍, 07. ൨7, 2 60. 

112 ഫിലിപ്പ്‌, 0൦. ൨7... 20 24-3 

113 ൨൦൧, 0. ൨൧, 00 195-6 

115 ചാക്കോ, 07. ൨7., 2 15 

116 പാറേട്ട്‌, മലങ്കര ന്രസ്ഥാണികള്‍ 0/7 7/7, 0 195 

117 തോമസ്‌, 127. 14.1. , അബഹാം മത്‌ച്ഛാന്റെ നവികരണം, തിരുവല്ല, 
19844011 

118 തോമസ്‌, അഹാ മത്‌ച്ഛാ്റെ...., 07. .,0 11 

119 മലങ്കര മാരീത്തോക്മാ സുറിയാനി (കസ്ത്യാനികളുടെ കുര്ങ്ഥന്രകമം, 
കോട്ടയം, 1930, 0 11 

120 തോമസ്‌, അധ്ച/ഹാം മല്‍ച്ഛാന്റെ..., 07. 7, 22 12-3 

121 പാറേട്ട്‌,മലങ്കര ന്രസ്ാണികള്‍ 0777, 00 213-4 

122 ഉമ്മന്‍, -07. 77., 0 127 

123 ജോര്‍ജ്ജ്‌ വര്‍ഗ്ഗീസ്‌, പാലക്കുന്നത്ത്‌ മാരീ മാത്യുസ്‌ അത്മാനാസ്ധ്യോസ്‌, 
കോട്ടയം,1988, [ 260 

124 ജോണ്‍സ്‌ എബ്രഹാം കോനാട്ട്‌, 07. 77., 2 241 

125 കുര്യന്‍ കോര്‍ എപ്പിസ്‌ക്കോപ്പ, കണായാമ്പറമ്പില്‍, മാരീ കുറിലോസ്‌ ബഥവ 
(കോ), മാര്‍ കൂറിലോസ്‌ സോവനീര്‍, മുളന്തുരുത്തി, 1974, 1 7 

126 നമസ്സ്ക്കാര (കമങ്ങള്‍, കോഴിക്കോട്‌, 1859, 20 12 

127 ജോണ്‍സ്‌ എബ്രഹാം കോനാട്ട്‌, 07. ൨, ൧ 243 ൧0 കുര്യന്‍ കോര്‍ എപ്പി 
സ്‌ക്കോപ്പ,, 07. ൨2.0 7 

128 ജോസഫ്‌ കത്തനാര്‍, കുര്‍ബ്ഥന്രകമത്തിന്റെ തര്‍ജ്ജമ, കൊച്ചിന്‍, 1869, 10 1- 
1] 

129 ചാക്കോ, 07. ൨7, 00 3, 18 

130 മലങ്കര മാരീത്തോമ്മാ സുറിയാനി (കമ്സ്ത്യാനികളുടെ കുര്ബാന്(കമം, 
കോട്ടയം, 1930, 0 27 

131 ഫിലിപ്പോസ്‌ കോര്‍ എപ്പിസ്‌ക്കോപ്പ, 0൦. ൨/., 20 3-7 


നസ്രാണി മാര്‍ഗം 43 


133 ചാണ്ടപ്പിള്ള കത്തനാര്‍, താഴത്ത്‌ പുന്ന്രത, വില്ഥചങ്ങള്‍, കോട്ടയം, 1989, 
034 

134 കുര്ബ്ഥന്രകമം, അഞ്ചാം പതിച്ച്‌, കോട്ടയം, 1875, 1210 1-43 

134 മാര്‍ത്തോമ്മാ അച്ചുകൂടം, കുരീങ്ഥാന്രകമം, ഒന്നാം പതിച്ച്‌, കോട്ടയം,1890, 101 

135 ജോണ്‍സ്‌ എബ്രഹാം കോനാട്ട്‌, 07. ൨77, 0 243 

136 പാറേട്ട്‌, 2.10, മലങ്കര ന്രസ്ഥാണികള്‍ 07. 4 , കോട്ടയം, 1980, 0 553. 

137 മലങ്കര ഇടവകച്(്ിക, 1894, ചിങ്ങം ലക്കം, കവര്‍ 2-ാം പേജ്‌. 

138 ചാക്കോ, ചീരാമ്യാലില്‍, നടപടി പുസ്തകം, മൂവാറ്റുപുഴ, 1917, 1. 146. 


(മലങ്കരസ്സഭാമാസ്സിക, ഓഗസ്റ്റ്‌ 2005 മുതത്‌ സെപ്റ്റംബര്‌ 2006 വരെ) 


